സന്ദേശം 


വായനവാരാചരണത്തിന്റെ ഭാഗമായി ഗവ.കോളെജ്‌ ചിറ്റരിലെ, മലയാളം, മാത്തമാറ്റിക്സ്‌ 
വിഭാഗങ്ങള്‍ ചേര്‍ന്ന്‌ തയ്യാറാക്കിയ ഓണ്‍ലൈന്‍ വെബ്‌ മാഗസിന്‌ എല്ലാ ആശംസകളും 
നേരുന്നു. 


ഡോ.ജി.സുവര്‍ണകുമാര്‍ 
പ്രിന്‍സിപ്പല്‍ 


ആശംസകള്‍ 


ഇന്ന്‌ നമ്മുടെ സമൂഹത്തെയും മനുഷ്യ മനസിനെയും ബാധിക്കുന്ന പല തീരാവ്യാധികള്‍ 
ക്കും ഏറ്റവും നല്ല മരുന്ന്‌ വായനയാണ്‌ എന്നു പറയുമ്പോള്‍ അതിനെ അതിശയോക്തിയാ 
യി കാണരുത്‌. കഥകളിലെങ്ങോ കേട്ട നരകമാകാന്‍ കുതിക്കുന്ന ഈ ലോകത്ത്‌ അക്ഷര 
ങ്ങളുടെ പൂക്കളമൊരുക്കുന്ന, വായനയുടെ മഴവില്ലതീര്‍ക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാര്‍ത്ഥി 
കള്‍ക്കും അതിന്‌ അരങ്ങൊരുക്കുന്ന അദ്ധ്യാപകര്‍ക്കും അഭിനന്ദനങ്ങള്‍ . 


മലയാളവിഭാഗവും, ഗണിതശാസ്ത്രവിഭാഗവും ഒന്നിച്ചാണ്‌ ഈ കൂട്ടായ്മ ഒരുക്കുന്നത്‌. അതും 
ഒരു പ്രതീകമാണ്‌. വിഭിന്നമെന്നു തോന്നാവുന്ന കലയും ശാസ്ത്രവും കൈകോര്‍ത്താല്‍ തീ 
രാവുന്ന പ്രശ്നങ്ങളേയുള്ളു ഭൂമിയില്‍. അദ്ധ്യാപകരായ പ്രശാന്ത്‌, ശ്രീപ്രിയ, മലയാള ഗണി 
തശാസ്ത്ര വിദ്യാര്‍ത്ഥി പ്രതിനിധികള്‍ എന്നിവര്‍ക്ക്‌ പ്രത്യേകം നന്ദി പറയുന്നു. 


സ്നേഹപൂര്‍വ്വം 


ഡോ. ബി.ശ്രീകുമാര്‍ 
മലയാളവിഭാഗം അധ്യക്ഷന്‍ 
മേരി ഷാലെറ്റ്‌ ടി.ജെ. 
ഗണിതശാസ്ത്രവിഭാഗം അധ്യക്ഷ 


എഡിറ്റോറിയല്‍ ബോര്‍ഡ്‌ 


ഡോ.ജി.സുവര്‍ണകുമാര്‍ പ്രിന്‍സിപ്പല്‍ 
ഡോ.ജി.എന്‍.പ്രശാന്ത്‌ അസി.പ്രൊഫ. ഗണിതശാസ്ത്ര വിഭാഗം 


ഡോ. അഞ്ജന വി.ആര്‍ അസി.പ്രൊഫ. മലയാളവിഭാഗം 


ഡോ.ശ്രീപ്രിയ കെ. അസി.പ്രൊഫ. മലയാളവിഭാഗം 
ആതിര കെ.എം ബിരുദാനന്തരബിരുദ ഗണിത ശാസ്ത്രം 
അനുമോള്‍.സി എ മുന്നാം വര്‍ഷ മലയാള ബിരുദം 
അശ്വതി. വി മുന്നാം വര്‍ഷ മലയാള ബിരുദം 
അശ്വതി കൃഷ്ണ. കെ മുന്നാം വര്‍ഷ മലയാള ബിരുദം 
കൃഷ്ണാഞ്ജലി. യു രണ്ടാം വര്‍ഷ മലയാളം ബിരുദം 


MaN. എസ്‌ രണ്ടാം വര്‍ഷം മലയാളം ബിരുദം 


എഡിറ്റോറിയല്‍ 


സാഹിത്യ മേഖലയില്‍ വൈവിധ്യവും വളരെ പ്രാധാന്യവും കൈവരിച്ച ഒരു വിഭാഗമാണ്‌ 
സാഹിത്യനിര്‍മിതികള്‍. കഥ, കവിത, നോവല്‍ തുടങ്ങിയ നിരവധി മാദ്ധ്യമങ്ങളിലൂടെ 
സാഹിത്യകാരന്മാര്‍ മുന്നോട്ട്‌ വെയ്കുന്ന ആശയങ്ങള്‍ വെളിച്ചത്തിലേക്ക്‌ തുറക്കപ്പെട്ട വാതി 
ലുകളാണ്‌. ഓരോ വ്യക്തിയും ഓരോ വായനയിലുടെ വായിച്ചറിയുന്ന ജീവിതം തികച്ചും 
വ്യത്യസ്തമാണ്‌. മാത്രമല്ല ഒരു ലോകത്തില്‍ നിന്നു കൊണ്ട്‌ തന്നെ ഒരുപാട്‌ അനുഭവങ്ങ 
ളെ വായിച്ചറിയാന്‍ കഴിയുന്നു എന്നതും പുസ്തകത്തിലൂടെ ലഭിക്കുന്ന സവിശേഷതകളില്‍ 
ഒന്നാണ്‌. 


“വായനക്കാരന്‍ മരണത്തിനു മുന്‍പ്‌ ആയിരക്കണക്കിന്‌ ജീവിതങ്ങള്‍ ജീവിച്ചു തീര്‍ക്കു 
ന്നു. എന്നാല്‍ ഒന്നും വായിക്കാത്തയാള്‍ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു”. എന്ന്‌ 
ജോര്‍ജ്‌ ആര്‍ മാര്‍ട്ടിന്‍ പറഞ്ഞത്‌ വളരെയധികം ശരിവെയ്യാവുന്ന ഒന്നാണ്‌. അതുവരെ പേ 
ജൂകള്‍ക്കിടയില്‍ മയങ്ങിക്കിടക്കുന്ന വരികളെ വായനയിലൂടെ ഉണര്‍ത്തുന്നതു വഴി, നമ്മുടെ 
ചിന്തകള്‍ക്കും സ്വപ്നങ്ങളും ചിറക്‌ പിടിപ്പിച്ച്‌ അതിരുകളില്ലാതെ പറന്നുയരാന്‍ പുസ്തക വാ 
യന സഹായിക്കുന്നു. പുസ്തകങ്ങളുടെ മണം ശ്വസിച്ച്‌ വളര്‍ന്ന ഓരോ മനുഷ്യനും ഒരിക്കലും 
മറിച്ചു തീരാത്ത അറിവുകള്‍ക്ക്‌ അടിമയായിരിക്കും. 


സാങ്കേതികതയുടെ പുതിയ കാലത്ത്‌ വായനയ്ക്കായ്‌ ഒരിടം മാറ്റി വെച്ചിരിക്കുന്നു എന്നത്‌ 
വായനയുടെ ഉറവകള്‍ വറ്റുന്നില്ല എന്നതിന്റെ തെളിവ്‌ കൂടിയാണ്‌. ചിതലരിക്കാത്ത വാ 
ക്കുകളെയും വിയര്‍പ്പുവറ്റാത്ത ജീവിതങ്ങളെയും നിവര്‍ത്തി വെച്ച്‌ വായിക്കാന്‍ ഇ - വായ 
നയിലൂടെയും സാധ്യമാവുന്നു. “വായന ഒരാളെ പൂര്‍ണ്ണനാക്കുന്നു” എന്ന്‌ പ്രശസ്ത ചിന്തകനും 
എഴുത്തുകാരനുമായ ഫ്രാന്‍സിസ്‌ ബേക്കണ്‍ അഭിപ്രായപ്പെടുന്നുണ്ട്‌. അതുകൊണ്ട്‌ തന്നെ 
കടല്‍ ugma വരെ” ആകാശം മുങ്ങിതാഴുന്നതു വരെ നമുക്ക്‌ വായിച്ച്‌ വളരാം. വാക്കുകള്‍ 
കൊണ്ട്‌ ഇരുട്ടിന്റെ വയറുകീറി നക്ഷത്രങ്ങളെ വിരിയിക്കാം. “പര്യമ്പുറം ” (പിന്നാമ്പുറം 
എന്ന അര്‍ത്ഥത്തില്‍ പാലക്കാട്‌ ജില്ലയില്‍ പ്രചാരത്തിലുള്ള വാക്ക്‌ ) ത്തിന്റെ താളുകള്‍ വാ 


uv 


യനക്കാരിലേക്ക്‌...... 


വായനയുടെ പര്യമ്പുറത്തേക്കുള്ള എത്തിനോട്ടം 


ഓണ്‍ലൈന്‍ ക്ലാസുകള്‍ക്കും ക്ലബ്‌ ഹൌസ്‌ ചര്‍ച്ചകള്‍ക്കും ഇടയില്‍, ഈ കോവിഡ്‌ മഹാ 
മാരിക്കാലത്ത്‌ യുവതലമുറ അവരുടെ ചിന്തകളെ സര്‍ഗ്ലാത്മകമാക്കുന്നതിന്റെ സാക്ഷ്യമാ 
ണ്‌ ഈ വെബ്‌ മാഗസിന്‍. “വായിത്ത്‌ ബളര്ടു ചിന്തിത്‌ വ്യകനേട്റു”(വായിച്ച്‌ വളരുക, 
ചിന്തിച്ച്‌ വിവേകം നേടുക -മുഡുഗ ഭാഷ) എന്നുതന്നെയാണ്‌ ലോകത്തോട്‌ ഇവര്‍ക്ക്‌ പറ 
യാനുള്ളത്‌. ചുറ്റിലും പടരുന്ന ആകുലതകളില്‍ ഒറ്റയാവുന്ന മനുഷ്യരെ കൂട്ടായ്മയുടെ ഭാഗമാ 
ക്കുന്നത്‌ എഴുത്തും വായനയുമാണ്‌.വായനയുടെ ഏറ്റവും പുതിയ രീതികള്‍ പങ്കുവെക്കുന്ന 
മാഗസിന്‍, ഇ-വായനയുടെ സാധ്യതകളെക്കൂടി പരിചയപ്പെടുത്തുന്നതില്‍ അഭിമാനമുണ്ട്‌. 
മാഗസിന്‍ തയ്യാറാക്കിയിരിക്കുന്നത്‌ അന്താരാഷ്ട ജേര്‍ണലുകളുടെ ടൈപ്പ്‌ സെറ്റിങിന്‌ ഉപ 
യോഗിക്കുന്ന EEX ഇല്‍ ആണെന്ന്‌ എടുത്തു പറയേണ്ടതുണ്ട്‌. 


ഇതാ വായനയുടെ പര്യമ്പുറത്തേക്ക്‌ വരിക....... 


പര്യമ്പുറം 1 ജി.സി.സി. 


r | 


Anisha-s. 





വര: അനിഷ എസ്‌, രണ്ടാം വര്‍ഷ മലയാള ബിരുദം 


പര്യമ്പുറം 2 


പുസ്തകം 
വീണ 


രണ്ടാം വര്‍ഷ മലയാളം ബിരുദം 


പ്രിയ സുഹൃത്ത്‌, 

സുഖദുഃഖങ്ങളില്‍ കൂടെ നില്‍ക്കുന്നത്‌, 
ഏകാന്തതയിലും ആനന്ദം പകര്‍ന്നത്‌ 
ജീര്‍ണ്ണിച്ച ജീവിതങ്ങളില്‍ 

പച്ചപ്പ്‌ പടര്‍ത്തിയത്‌ 

പുതു ലോകത്തെ 

കണ്‍ നിറയെ കാണിക്കുന്നത്‌ 
ഇരുട്ടിലും സ്വപ്നം കാണാന്‍ പഠിപ്പിച്ചത്‌, 
മങ്ങിയ നിമിഷങ്ങളിലേക്ക്‌ 
വെളിച്ചമായ്‌ ഈ പുസ്തകക്കൂട്ട്‌ 


ആത്മബന്ധം 


ശ്രേയ 
രണ്ടാം വര്‍ഷ മലയാളം ബിരുദം 


അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും 
മഹാഗരമാണ്‌ പുസ്തകങ്ങള്‍ 
താളംതെറ്റിയ ജീവിതത്തില്‍ 

താളം പിടിപ്പിക്കുന്ന വാക്കുകള്‍ 
നിദ്രയിലും കൂടെ ഉറങ്ങുന്ന കഥാപാത്രങ്ങള്‍ 
കടഞ്ഞെടുത്ത ശില്‍പങ്ങളില്‍ 

ചലനം കാണാന്‍ കൊതിച്ച നിമിഷങ്ങള്‍ 
പുസ്തകങ്ങളോട്‌ മാത്രം 

മനനം പാലിച്ച ചുണ്ടുകള്‍ 
പ്രണയാദ്രമായ ചുംബനം 

നല്‍കുവാന്‍ വിതുമ്പുന്നു 

അടുക്കുന്തോറും 

ലഹരി പിടിപ്പിക്കുന്ന ആത്മബന്ധം 


ജി.സി.സി. 


പര്യമ്പുറം 3 ജി.സി.സി. 


നുറുങ്ങുകള്‍ 
അഞ്ജു. കെ 
മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


“ജീവിതത്തില്‍ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി തുടങ്ങിയിട്ട്‌ ഉണ്ടെങ്കില്‍ അത്‌ 
ഒരുപാട്‌ വായിച്ചിട്ടുള്ളതുകൊണ്ട്‌ തന്നെയാണ്‌ ”... 
അതെ, ഇഷ്ടപ്പെട്ടാല്‍ നഷ്ടപ്പെടുത്താന്‍ കഴിയാത്ത ഒരു തരം ഭ്രാന്തമായ അനുഭൂതി തന്നെ 
യാണ്‌ വായന... വായനയുമായി ഒരു നിമിഷം. 

അക്ഷരം: "കൂട്ടായി വന്നവര്‍ കൂടുമാറിയപ്പോള്‍ BAWIRI പറയാന്‍ പഠിപ്പിച്ചത്‌ അക്ഷ 
രങ്ങൾ ആയിരുന്നു”.. 

പുസ്തകം: ” ആരംഭിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ട്‌ ഒരു പുസ്തകം തുറക്കാതിരിക്കരുത്‌.. 
കാരണം നിങ്ങള്‍ ഇപ്പോഴും ജീവിക്കുന്നത്‌ നിങ്ങടെ അവസാന പുസ്തകത്തിന്റെ ലോക 
ത്തിലാണ്‌ ”.. 

അറിവ്‌: അറിവ്‌ പകരാനായി അക്ഷരങ്ങള്‍ കാത്തുനില്‍ക്കുമ്പോള്‍ , വായിക്കുന്ന അക്ഷ 
രങ്ങൾ ബുദ്ധിയില്‍ ഒതുക്കാതെ ഹൃദയത്തില്‍ നിറച്ച്‌ തിരിച്ചറിവിലേക്ക്‌ നീങ്ങുക.. 

എഴുത്ത്‌: എഴുതുക, എഴുതുക ,എഴുതുക മരണത്തിനപ്പുറം നീ ജീവിക്കുന്നുണ്ടെങ്കില്‍ നിന്റെ 
എഴുത്ത്‌, അവിടെ ഉണര്‍ന്നിരിക്കുന്ന ആത്മാവാണ്‌.. 

ചിന്ത: ചിന്തിക്കുക ,എഴുതുക നല്ല ചിന്ത നന്മയാണ്‌.. 

ആശയം: ആശയങ്ങള്‍ക്ക്‌ ദാരിദ്ര്യം ഇല്ലെങ്കിലും... അക്ഷരങ്ങള്‍ക്ക്‌ ദാരിദ്ര്യമായിരു 

പ്രചോദനം: അടച്ചിട്ട വാതില്‍ തുറക്കാന്‍ കഴിഞ്ഞത്‌, ആ പുസ്തകങ്ങളില്‍ നിന്ന്‌ കേട്ട്‌ 
ഉയര്‍ന്ന ശബ്ദമായിരുന്നു... 

അനുഭവങ്ങള്‍: ഓരോ പുസ്തകവും ഓരോ അനുഭവങ്ങള്‍.... അനുഭവങ്ങള്‍, അത്‌ എന്നും 
കയ്യൊപ്പ്‌ പകര്‍ന്ന പാഠങ്ങളും... 

പുസ്തകങ്ങള്‍ക്കു ചിതലേറ്റവെങ്കിലും വായനയുടെ ലോകം നഷ്ടമാവുന്നില്ല... സ്വാധീനിച്ച 
വരികളിലേക്ക്‌, ഒരിക്കല്‍ കൂടി കടന്നു ചെല്ലാന്‍ ആധുനികലോകം വഴിയൊരുക്കുന്നു. 





പര്യമ്പുറം 4 ജി.സി.സി. 


ഭ്രാന്തന്‍ 
കൃഷ്ണാഞ്ജലി. യു 
രണ്ടാം വര്‍ഷ മലയാളം ബിരുദം 


ബള്‍ബിന്റെ ഇത്തിരിവെട്ടത്തില്‍ മുറിക്കാകെയൊരു മഞ്ഞളിപ്പ്‌.ദാസന്റെ തലയ്ക്ക്‌ ചുറ്റിലും 
സിഗരറ്റ്‌ പുകയും ചൂരും വലം വെയ്തുന്നുണ്ട്‌.വിയര്‍പ്പ്‌നാറ്റം പേറിക്കൊണ്ട്‌ അയാളൂരിയിട്ട 
അടിവസ്ത്രങ്ങള്‍ മൊസൈക്ക്‌ നിലത്ത്‌ കിടക്കാന്‍ തുടങ്ങിയിട്ട്‌ ദിവസം നാലഞ്ചാവുകയാ 
ണ്‌.മുറിക്കകത്തെ സകലതിനും കൈകാലുകളുണ്ടായിരുന്നെങ്കില്‍ ഏതെങ്കിലും പുഴയില്‍ 
ചാടി ആ ദുര്‍ഗന്ധത്തില്‍നിന്നത്‌ മോചനം നേടിയേനെ....അത്രമാത്രം അരോചകമായിട്ടും 
അതിനുള്ളില്‍ അയാള്‍ക്കുമാത്രമൊരു മുഷിപ്പുമില്ല, വെറുപ്പുമില്ല. സ്വയം കെട്ടിയിട്ട്‌, തളം 
കെട്ടിനില്‍ക്കുന്ന വിഴുപ്പുഗന്ധം നാസേന്ദ്രേയിങ്ങളിലൂടെ വലിച്ചുകേറ്റി തലച്ചോറിനെ മത്തു 
പിടിപ്പിക്കുകയാവാം.അവസാന ഏടുകളും വായിച്ച്‌ വന്യമായൊരു രൂപഭാവത്തോടെ അയാള്‍ 
മുറിയിലെ മഞ്ഞവെളിച്ചം ഒട്ടും തട്ടാത്തൊരുമൂലയ്ക്ക്‌ നടന്നു.കയ്യിലെ കറുത്ത ചട്ടയില്‍ പൊ 
തിഞ്ഞൊരു കനമുള്ള പുസ്തകം താഴേക്ക്‌ വെയ്തുമ്പോള്‍ അത്‌ വായുവില്‍ അങ്ങ്‌ പാറികിട 
ക്കുന്നു.തെറ്റി.... ഒരു വലിയ പുസ്തക ശേഖരണമാണത്‌'ഇരുട്ടിന്റെ മറവില്‍ ഒളിപ്പിക്കാനാ 
യി ഭ്രാന്തന്‍ ദാസന്‍ കറുത്തചട്ടയില്‍ പൊതിഞ്ഞുകൊണ്ട്‌ ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരുകൂട്ടം 
പുസ്തകങ്ങള്‍!നിസ്സഹായതയോടെ, അമ്മത്തൊട്ടിലില്‍ കുഞ്ഞിനെയിട്ട്‌ പോവുന്നതരം നിര്‍ 
വികാരതയില്‍ ഭ്രാന്തന്‍ ദാസന്‍ മഞ്ഞവെളിച്ചത്തിനടുത്തേക്ക്‌ വന്നു.കലങ്ങിയ കണ്ണകളു 
മായി കതകുതുറന്നയാള്‍ പുറത്തേക്ക്‌ നടന്നു. അയാള്‍ക്ക്‌ ഒരുപടി മുന്നേ എന്ന പോലെ 
മുറിയിലെ പുകയും ചൂരും ആക്രാന്തത്തോടെ പുറത്തേക്ക്‌ ചാടി.അയാളുടെ അടിവസ്ത്രങ്ങള്‍ 
മഞ്ഞളിച്ചും പുസ്തകങ്ങള്‍ ഉരുട്ട്‌ കുത്തിയും അവിടങ്ങനെ കിടപ്പുണ്ട്‌. ഭ്രാന്തന്‍ ദാസന്‍ ഇനി 
യും വരും ഇതിങ്ങനെ ആവര്‍ത്തിച്ചുകൊണ്ടേയിരിക്കും...! 


പര്യമ്പുറം 5 ജി.സി.സി. 


aya 
- y 
IN ( | 
| PRINS | 
La 
| tv 


വാലില്‍ തിലും re 
mn 
ara VEA ല്‍ mazo! 


arman ൨3 ort 
$ ka വഷ്‌ 


വര: സൌമ്യ ടി.പി. രണ്ടാം വര്‍ഷ മലയാള ബിരുദം 


പര്യമ്പുറം 6 ജി.സി.സി. 


ആടുജീവിതം - ബെന്യാമിന്‍ 
അഭിനവ്‌ കെ 
ബിരുദാനന്തരബിരുദ ഗണിത ശാസ്ത്രം 


ബെന്യാമിന്‍ എഴുതിയ മലയാളികള്‍ക്ക്‌ എക്കാലവും കൂടെ കൊണ്ട്‌ നടക്കാന്‍ പറ്റിയ നല്ലൊ 
രു മലയാളം നോവല്‍ ആണ്‌ അദ്ധേഹത്തിന്റെ ആടുജീവിതം. ഗള്‍ഫ്‌ പ്രവാസത്തിന്റെ 
നമ്മള്‍ കാണാത്ത മറ്റൊരു മുഖം പരിചയപെടുത്തുന്ന ഒരു നോവല്‍ ആയതുകൊണ്ട്‌ എല്ലാ 
വരും പ്രതേകിച്ചു പ്രവാസികളായ ഓരോരുത്തരും എക്കാലവും കൈവശം വാക്കേണ്ട ഒരു 
ഗ്രന്ഥം തന്നെയാണെന്ന്‌ നിസംശം പറയാം.വലിയ സ്വപ്പങ്ങുളമായി സാദി അറബ്യയില്‍ 
ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട്‌,മരുഭൂമിയിലെ ഒരു ആടുവളര്‍ത്തല്‍ കേന്ദ്രത്തിലെ ദാ 
രുണസാഹചര്യങ്ങളില്‍ മൂന്നിലേറെ വര്‍ഷം അടിമ പണി ചെയ്യേണ്ടി വന്ന നജീബ്‌ എന്ന 
മലയാളി യുവാവിന്റെ കഥയാണ്‌ ഈ കൃതി.2008 ഓഗസ്റ്റ്‌ മാസം ഗ്രീന്‍ NA പബ്ലിക്കേ 
ഷന്‍സ്‌ ആദ്യപ്പതിപ്പിറങ്ങിയ ആടുജീവിതം,ഒരു വര്‍ഷം കഴിയുമ്പോഴേക്കും, അതായത്‌ 
2009-ല്‍ കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാളം നോവലിനുള്ള പുര 
സ്കാരം നേടി.ആമസോണില്‍ ബെസ്റ്റ്‌ സെല്ലിങ്‌ ബുക്സിന്റെ ലിസ്റ്റ്‌ എടുത്തു നോക്കിയാല്‍ 
ആദ്യം തന്നെ കാണാം ബെന്യാമിന്റെ ആടുജീവിതം.ഇതിനോടൊപ്പം തന്നെ ബെന്യാമി 
ന്റെ ആടുജീവിതം എന്ന ഈ നോവല്‍ ബ്ലെസ്സി ഒരുക്കുന്ന, പൃഥ്വിരാജ്‌ നായകനായുള്ള ഒരു 
സിനിമ കൂടിയും ഇപ്പോള്‍ വരുമെന്ന സന്തോഷവാര്‍ത്ത കൂടിയും ഉണ്ട്‌. ആടുജീവിതത്തി 
ന്റെ ഗ്രന്ഥകാരനായ ബെന്യാമിനെകുറിച്ച്‌ പറയുകയാണെങ്കില്‍ അദ്ദേഹം നല്ലൊരു നോവ 
ലിസ്റ്റും നല്ലൊരു ചെറുകഥ എഴുത്തുകാരനും കൂടി ആണ്‌. അദ്ദേഹം 1992 മുതല്‍ 2013 വരെ 
ഗള്‍ഫ്‌ പ്രവാസി ജീവിതം നയിച്ച ഒരാള്‍ കൂടിയാണ്‌.അതുകൊണ്ട്‌ അദ്ദേഹത്തിന്റെ മിക്ക 
നോവലുകളുടെയും സാരംശം ഗള്‍ഫ്‌ പ്രവാസ ജീവിതം തന്നെയാണ്‌.അദ്ധേഹത്തിന്റെ A 
Ela] നിറമുള്ള പകലുകള്‍ ”, 'അല്‍ അറബിയന്‍ നോവല്‍ ഫാക്ടറി ’, “ആടുജീവിതം ' തു 
ടങ്ങിയ നോവലുകള്‍ ഇതിനു ഉദാഹരണം മാത്രമാണ്‌ എങ്കിലും അദ്ദേഹത്തിന്റെ നോവ 
ലുകളില്‍ ഇപ്പോഴും മുന്നില്‍ നില്‍ക്കുന്നത്‌ അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന നോവല്‍ 
തന്നെയാണ്‌. ഈ കഥ വായിക്കുന്നതിനു മുന്‍പ്‌ തന്നെ ബെന്യാമിന്‍ നമ്മോടു പറയുന്ന 
ഒരു കാര്യമുണ്ട്‌.ബുക്കിന്റെ പുറംചട്ടയില്‍ അദ്ദേഹം എഴുതുന്നു... “നമ്മള്‍ അനുഭവിക്കാത്ത 
ജീവിതം എന്നും നമുക്കൊരു കെട്ടുകഥ മാത്രമാണ്‌ ”. അതെ,ഇതൊരു കെട്ടുകഥ അല്ല... 
ആര്‍ക്കും സംഭവിക്കാവുന്ന ഒരു ജീവിതകഥ തന്നെയാണെന്ന്‌ ഒരു ഓര്‍മിപ്പിക്കല്‍ ആണി 
ത്‌.കാരണം, മരുഭൂമിയിലെ സുഖസാകര്യങ്ങളില്‍ ജീവിക്കുന്നവരെ മാത്രം കാണുന്ന നമു 
ക്ക്‌ ഇത്‌ ഒരു കെട്ടുകഥയായി തോന്നും എന്നത്‌ തീര്‍ച്ചയാണ്‌.അതുകൊണ്ട്‌ വായിക്കുന്ന 
വര്‍ക്കുള്ള ഒരു മുന്നറിയിപ്പ്‌ കൂടിയാണിത്‌. നാട്ടില്‍ മണല്‍വാരി ജീവിക്കുന്ന സാധാരണ 
ഒരു യുവാവ്‌,ഗര്‍ഭിണിയായ ഭാര്യയുമായി ജീവിക്കുന്ന അവസരത്തില്‍, മുന്നോട്ടുള്ള ജീവി 
തത്തിനു പ്രതീക്ഷയെകികൊണ്ട്‌ വരുന്ന ഗള്‍ഫ്‌ ഓഫറിലേക്ക്‌ ഒന്നും ആലോചിക്കാതെ 
മുന്നോട്ടു പുറപ്പെടുന്നു.എന്നാല്‍ റിയാദില്‍ അദ്ദേഹത്തെ കാത്തിരുന്ന ഒരു അറബി മുതലാ 
ളി അദ്ദേഹത്തെ കൂട്ടികൊണ്ട്‌ പോയത്‌ച്ചട്ട്പൊള്ളുന്ന മണലാരത്തില്‍ ആടുങ്ങള്‍ക്കൊപ്പം 
ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്കായിരുന്നു. നാട്ടിലേക്കുള്ള ഒരു ബന്ധവുമില്ലാതെ ദിവസ 
മോ സമയമോ അറിയാതെ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തില്‍ ആടുങ്ങളുടെ പോലൊരു ജീവി 


ഒരു വേള മറന്നു തന്‍ മുന്നില്‍ 
അമ്മയെന്നറിയാതെ 

നോവു കലരുമാ നോട്ടം 

മെല്ലെ വേട്ടയാടിയെന്നെ 

സ്വയം ഉരച്ചു ഞാനെന്നെത്തന്നെ 


മാപ്പ്‌ 


അമ്മയോട്‌, 


അമ്മയാം 
കണ്ണനീര്‍ തുള്ളിയോടും 





പര്യമ്പുറം 9 ജി.സി.സി. 


“മുഡുഗ” മൊഴി 

വായനദിനത്‌ പ്രാധാന്യ പറ്റി തെ 
ദിവ്യ 

രണ്ടാം വര്‍ഷ മലയാള ബിരുദം 


വായനദിന എങ്കാത്‌ ജൂണ്‍ 1900. പി. എന്‍ പണിക്കര്ത്‌ സത്ത ദിവസനത്തെ വായന 
ദിന നമ്മെ കൊണ്ടാട്റത്‌.നമാക്ക്‌ അറിവ്‌ സൊല്ലിത്തര ഒറ്‌ കൂട്ടുകാറത്തെ വായനെ. വാ 
യന ഒറ്‌ AMMAM പൂര്‍ണനാക്ക്ത്‌.സറിഗലാക്ക്‌ വ്യായാമ്ണ പോലെ മന്സ്റ്റ്‌ വായനെ. 
വായിത്ത്‌ ബളര്ടു ചിന്തിത്‌ വ്യകനേട്റു.ബുസ്തകാണ പോലെ നമ്മ തിരത്ത്‌ റ കൂട്ടുകാര 
ത്തെ വായനെ. വായന അറിവുമ്‌ തിരിച്ചറിവുമ്‌ തെ. മുന്ന്ക്ക്മൊ പിന്ന്ക്ക്മൊ കിടാക്ക 
ബയിനമാറി. ഓര്‍മകള്ക്ക്മ്‌ സ്വപ്നങ്കള്ക്കുമ്‌ കാവല്‍ക്കാരത്തെ വഹക്ക്‌.അതേ മാരി ജീ 
വിതാത്‌ പാട്ട്ത്തെ വായന നമ്മാണ കണ്ണ്‌ തുറാന്ത്‌ സ്വപ്നം കാണിയ പടിപ്പിസിന ഒറ്‌ 
അത്ഭുതലോകത്തെ വായനെ. കേരളാണ വായനലോകത്തെക്ക്‌ കൈപിടിച്ചി നടാത്തിന 
പി.എന്‍ പണിക്കറ്ന നമ്മ എപ്പ്മ്‌ നെനയ്ക്കടു. എത്തിനി ബായിത്താമ്‌ എന്തതല്ല എന്ത 
മനസിലായ്ക്ക്‌ എന്താത്തെ ബെലിയ കാരിയം. എല്ലാവരുമ്‌ വായെന ശീലം വളത്ത്റു.എല്ലാ 
MAA നലമായി ബായിക്കണു. 


മുഡുഗ ഭാഷയിലെ കുറിച്‌ - മലയാള വിവര്‍ത്തനം 
വായനദിനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി 


വായനദിനം എന്നത്‌ ജൂണ്‍ 19 ആം തീയതി. പി എന്‍ പണിക്കരുടെ ചരമദിനമാണ്‌ വാ 
യന ദിനമായി ആഘോഷിക്കുന്നത്‌. നമ്മള്‍ക്ക്‌ അറിവ്‌ പകര്‍ന്നു തരുന്ന കൂട്ടുകാരനാണ്‌ 
വായന. വായന ഒരു മനുഷ്യനെ പൂര്‍ണനാക്കുന്നു. ശരീരത്തിന്‌ വ്യായാമം പോലെയാണ്‌ 
മനസ്സിന്‌ വായന. വായിച്ചു വളരുക ചിന്തിച്ച്‌ വിവേകം നേടുക. പുസ്തകം പോലെ നമ്മ 
ളെ തിരുത്തുന്ന ചങ്ങാതിയാണ്‌ വായന. വായന അറിവും തിരിച്ചറിവും ആണ്‌. മുന്നിലും 
പിന്നിലും കിടക്കുന്ന വഴി കണക്ക്‌ ആണത്‌. ഓര്‍മ്മകളുടെയും സ്വപ്നങ്ങളുടെയും കാവല്‍ 
ക്കാരാണ്‌ വാക്കുകള്‍. അതുപോലെ ജീവിതത്തിന്‍റെ സംഗീതമാണ്‌ വായന. കണ്ണുകള്‍ 
തുറന്നു സ്വപ്നം കാണാന്‍ പഠിപ്പിച്ച അത്ഭുതലോകം ആണ്‌ വായന. കേരളത്തെ വായനയു 
ടെ ലോകത്തേക്ക്‌ കൈപിടിച്ച്‌ നടത്തിയ പി എന്‍ പണിക്കരെ നമ്മള്‍ എപ്പോഴും ഓര്‍ക്ക 
ണം. ഇത്ര വായിച്ചു എന്നതിലല്ല അതില്‍ നിന്ന്‌ എന്ത്‌ മനസ്സിലാക്കി എന്നതാണ്‌ വലിയ 
കാര്യം. എല്ലാവരും വായന ഒരു ശീലമാക്കുക. നാമോരോരുത്തരും നന്നായി മനസ്സിലാ 
ക്കി വായിക്കുക. 


എന്നെ 
വീ 
ണ്ടും വീണ്ടും ജീവിപ്പിക്കുന്നു 





വര: അനിഷ എസ്‌, രണ്ടാം വര്‍ഷ മലയാള ബിരുദം 





പര്യമ്പുറം 12 ജി.സി.സി. 


വായനയുടെ വിചിത്രലോകം 
സഞ്ചന എസ്‌ 
രണ്ടാം വര്‍ഷം മലയാളം ബിരുദം 


വായിച്ചിട്ട്‌ ഇപ്പോള്‍ എന്ത്‌ കിട്ടാനാ? വായനയുടെ യഥാര്‍ത്ഥ ലോകം തിരിച്ചറിയാത്ത 
ഓരോ വിഡ്ഡികളും ഉച്ചരിക്കുന്ന ഒരു ചോദ്യമാണിത്‌. വായന ഒരിക്കലും ഒരാള്‍ക്കും വില്‍ 
ക്കാനോ വാങ്ങാനോ കഴിയാത്ത ഒന്നാണ്‌. പുസ്തക വായന നമുക്ക്‌ ഏകാന്തമായ ഒരു 
പ്രതിഫലത്തിനു യഥാര്‍ത്ഥ ആസ്വാദനത്തിനും വഴിയൊരുക്കും. ഇന്ന്‌ ചുരുക്കം ചിലര്‍ 
മാത്രമേ ആലോകം തിരിച്ചറിയുന്നുളളൂ. ഒരുപാടുപേര്‍ വായനയിലുടെ ഒട്ടനവധി കഥാപാ 
ത്രങ്ങളിലുൂടെ മനോഹരവും ദുര്‍ഘടവും വിചിത്രവുമായ ലോകം തിരിച്ചറിഞ്ഞ്‌ ജീവിക്കുന്നു. 
ആ പുസ്തകങ്ങളിലെ ജീവനുള്ള കഥാപാത്രങ്ങളിലൂടെ അവര്‍ ഒരു ലോകം തന്നെ AMAY 
ടൂത്തു.നൂറ്റാണ്ടുകള്‍ താണ്ടി കടന്ന്‌ ജീവിതയാഥാര്‍ത്ഥ്യങ്ങള്‍ കോര്‍ത്തിണക്കിയ പുസ്തക 
ത്തിന്റെ നിഴല്‍ ഓരോ വായനക്കാരിലും പ്രതിഫലിക്കുന്നു. ഒരു വ്യക്തിയുടെ സമഗ്ര വളര്‍ 
ച്ചയില്‍ വായന പ്രധാന പങ്കു വഹിക്കുന്നു. വായനയിലൂടെ ലഭിക്കുന്ന ചരിത്രപരമായ അറി 
വും അനുഭവവും ജീവിത വളര്‍ച്ചയെ ത്വരിതപ്പെടുത്തുന്നു. മനുഷ്യ സ്വഭാവരൂപീകരണം തെ 
ളിഞ്ഞ വായനയില്‍ മെച്ചപ്പെടുന്നു. ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തിനു തുല്യമാണ്‌. 
മനുഷ്യനെ, അവന്റെ വ്യക്തിത്വത്തെ വിശാലമാക്കുന്നത്‌ വായനയാണ്‌. ഓരോ വായന 
ക്കാരനും വിനോദം മാത്രമല്ല വായന. സമകാലിക ലോകത്ത്‌ വായനാശീലം കുറഞ്ഞു 
വരുന്നു. ദിനംപ്രതി മാറി വരുന്ന വായന പുതിയ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചുകഴിഞ്ഞു. 
പുസ്തകങ്ങളിലൂടെ വായിച്ചെടുക്കുന്ന വാക്കുകള്‍, അതിലൂടെ ഇഴുകിച്ചേരുന്ന നിമിഷങ്ങള്‍, 
ആ കഥയിലെ രംഗം ആയി മാറുന്ന ലൈബ്രറികള്‍, അതെല്ലാം മാറി. ഇന്ന്‌ ഒരു സമ 
കാലിക ന്യൂതന സാങ്കേതിക രീതിയിലേക്ക്‌ വായന കടന്നു. സ്മാര്‍ട്ട്‌ ഫോണുകളിലെ 
ജാലകങ്ങളില്‍ ഒതുങ്ങിക്കൂടിയ വായനയില്‍ യഥാര്‍ത്ഥ മാധുര്യം നുകരാന്‍ വായനക്കാര്‍ 
ക്ക്‌ സാധിക്കുമോ? ഓണ്‍ലൈന്‍ സാങ്കേതികവിദ്യയിലുടെ വളരുന്ന വായന ഉചിതമോ? 
എന്ന ചോദ്യങ്ങള്‍ തോന്നിപ്പിക്കുമെങ്കിലും വായനയുടെ പ്രാധാന്യം ഇന്നും പുതു വഴികളി 
ലൂടെ ഉണര്‍ത്തുന്നതില്‍ നമുക്ക്‌ അഭിമാനിക്കാം. കളിപ്പാട്ടുകളെക്കാള്‍ നല്ലത്‌ പുസ്തകങ്ങളാ 
ണ്‌. ജീവിത അനുഭവങ്ങളും അറിവും പകരുന്നത്‌ പുസ്തകങ്ങളിലൂടെ ആണ്‌. കഥാകൃത്തി 
ന്റെ തൂലിക ചലിപ്പിച്ചില്ലെകില്‍ നിന്നു പോകുന്നത്‌ ചരിത്രങ്ങളില്‍ അനുഭവപാഠം ആകേ 
ണ്ട അനുഭവങ്ങളാണ്‌. വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും, ജീവിക്കും. എന്നാല്‍ നാം 
ജീവിതത്തില്‍ ചെയ്തുപോകുന്ന തെറ്റകള്‍ പിന്നീട്‌ ഓര്‍ത്തു വിഷമിക്കുമ്പോള്‍, അതിനു മു 
മ്പ്‌ നാം പുസ്തകങ്ങള്‍ വായിച്ചിരുന്നെങ്കില്‍ ആ തെറ്റുകളുടെ നല്ലവശം നാം തിരിച്ചറിഞ്ഞി 
ടടുമുണ്ടാകും. അങ്ങനെ ഹൃദയസ്പര്‍ശിയായ അനുഭവ സമ്പത്താണ്‌ പുസ്തകവായനയിലൂടെ 
ലഭിക്കുന്നത്‌. അത്‌ വായിച്ച്‌ നാം ഗ്രഹിച്ചീടണം. അര്‍ഹിക്കാത്ത സ്നേഹങ്ങള്‍ക്ക്‌ പരി 
ഹാരമായി നാം പുസ്തകത്തെ സ്നേഹിക്കുക. പുസ്തകത്തെ കൂട്ടുകാരന്‍ ആക്കി വായിച്ചാല്‍ 
നല്ലൊരു കൂട്ടുകാരനെ നമ്മെ നല്ല വഴിക്ക്‌ നയിക്കാന്‍ കഴിയൂ. സമകാലിക ലോകം വായ 
നയുടെ പ്രസക്തി അറിയേണ്ടതുണ്ട്‌. ഓരോ വായനയിലും നാം ജീവിക്കും. ഒരു വായനയും 
പാഴാവില്ല. എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന്‌ തോന്നിപ്പിക്കും വിധം എഴുത്തു 
കാരനെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ജീവിത വീക്ഷണം അറിയാനും വായിക്കണം. 


പര്യമ്പുറം 14 ജി.സി.സി. 


മതിലുകള്‍ - വൈക്കം മുഹമ്മദ്‌ ബഷീര്‍ 
ശ്രുതികെ 
ബിരുദാനന്തരബിരുദ ഗണിതശാസ്ത്രം 


ബേപ്പൂര്‍ സുല്‍ത്താന്റെ മതിലുകള്‍ എന്ന നോവലിനെ കുറിച്ചുള്ള വായനകുറിപ്പാണ്‌ ഇത്‌. 
നോവലിലേക്ക്‌ കടക്കുന്നതിനു മുന്‍പ്‌ കവിയെ കുറിച്ച്‌ പറയാതെ വയ്യ. വൈക്കം മുഹമ്മ 
ദ്‌ ബഷീര്‍, സാധാരണക്കാരില്‍ സാധാരണക്കാരനായ നാട്ടുമനുഷ്യന്റെ പച്ചഭാഷയിലുള്ള 
ഹാസ്യാത്മകമായ രചനകള്‍ വായനക്കാരെ ഒരുപോലെ ചിരിപ്പിക്കുകയും, ചിന്തിപ്പിക്കുക 
യും, കരയിപ്പിക്കുകയും ചെയ്യുന്നു. അതായിരുന്നു ആ തൂലികയുടെ ശക്തിയും. ഒരിക്കലും 
അലക്കിത്തേച്ച വടിവൊത്ത ഭാഷയില്‍ അദ്ദേഹം എഴുതിയിട്ടില്ല. തന്റേതുമാത്രമായ വാ 
ക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത. അസാധാരണമായ ഒരു പ്രണ 
യകഥയാണ്‌ മതിലുകള്‍. സ്വന്തം ജീവിതപശ്ചാത്തലത്തില്‍ നിന്ന്‌ കണ്ടെടുത്ത ഒരു കഥ 
യുടെ ആവിഷ്ഠാരമാണിത്‌. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീര്‍ അവിടെ 
നേരിടുന്ന ചില അനുഭവങ്ങളാണ്‌ ഈ നോവലില്‍ ആവിഷ്ടരിച്ചിരിക്കുന്നത്‌. 

ബഷീര്‍ ബ്രിട്ടീഷുകാര്‍ക്ക്‌ എതിരെ എഴുതിയെന്ന കുറ്റത്തിന്‌ ജയിലില്‍ എത്തുന്നു. സര 
സനായ ബഷീര്‍ ജയിലിലെ മറ്റ പുള്ളികളെയും ചെറുപ്പക്കാരനായ ജയില്‍ വാര്‍ഡനെയും 
കൂട്ടുകാരാക്കുന്നു. ഒരു ദിവസം മതിലിനപ്പുറത്തെ സ്ത്രീത്തടവുകാരുടെ ജയിലില്‍ നിന്നും ബഷീര്‍ 
നാരായണി എന്ന ഒരു സ്ത്രീയുടെ ശബ്ദം കേള്‍ക്കുന്നു. തുടര്‍ന്ന്‌ ഇരുവരും പരിചയത്തില്‍ 
ആകുകയും ഇടയ്ക്കിടെ സംഭാഷണം നടത്തുകയും ചെയ്യുന്നു. ക്രമേണ രണ്ടുപേരും പ്രണയ 
തിലാകുന്നു. പരസ്പരം കാണാതെ തന്നെ ഇരുവരും പരസ്പരം സമ്മാനങ്ങള്‍ കൈമാറുകയും 
ചെയ്യുന്നു. ഒരിയ്ക്കൽ നാരായണി പരസ്പരം കണ്ടുമുട്ടാനുള്ള വഴി ചിന്തിച്ചുണ്ടാക്കുന്നു. കുറച്ചു 
ദിവസങ്ങള്‍ക്കു ശേഷം ഒരേ ദിവസം തന്നെ ജയിലിനോടനുബന്ധിച്ചുള്ള ആശുപത്രിയില്‍ 
വെച്ച്‌ കണ്ടുമുട്ടാം എന്നായിരുന്ന നാരായണിയുടെ പ്ലാന്‍. അതിനുവേണ്ടി ആകാംക്ഷയോ 
ടെ കാത്തിരിയ്ക്കുന്ന ബഷീറിന്‌ പെട്ടെന്ന്‌ ആ വാര്‍ത്ത കേള്‍ക്കേണ്ടി വരുന്നു. താന്‍ അതി 
നുമുന്‍പ്‌ തന്നെ ജയില്‍മോചിതനാകും എന്ന്‌. അതുവരെ കൊതിച്ചിരുന്ന മോചനം വേണ്ട 
എന്ന്‌ അദ്ദേഹത്തിന്‌ തോന്നിത്തുടങ്ങുന്നു. കൈയില്‍ ഒരു റോസാപുഷ്ടവും പിടിച്ചു ബഷീര്‍ 
ജയിലിനടുത്തു നില്‍ക്കുന്നതായി കാണിച്ചു കഥ അവസാനിയ്ക്കുന്ന. 

ഒരു നഷ്ടപ്രണയത്തിന്റെ വേദനയാണ്‌ നോവല്‍ നമുക്ക്‌ പകര്‍ന്നു നല്‍കുന്നത്‌. കാല 
ത്തിനു മുന്‍പേ ബഷീര്‍ സഞ്ചരിച്ചുവെങ്കില്‍ കാലത്തിനൊപ്പം അദ്ദേഹത്തിന്റെ കഥകള്‍ 
സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 


പര്യമ്പുറം 15 ജി.സി.സി. 





വര: അശ്വതി കൃഷ്ണ. കെ, മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


പര്യമ്പുറം 16 ജി.സി.സി. 


മരണസ്വപ്പം 
MaN. എസ്‌ 
രണ്ടാം വര്‍ഷം മലയാളം ബിരുദം 


കൂട്ടക്കരച്ചിലുകളുടെയും നിലവിളിയുടെയും ശബ്ദം.....! "ആഹ്‌...കാതുപൊട്ടുന്നു ഉമ്മാ... ഉമ്മാ...” 


അവന്‍റെ ശബ്ദം വായുവില്‍ അലിഞ്ഞില്ലായി. 

"ഇതെന്താ എത്ര വിളിച്ചിട്ടും ഉമ്മച്ചി വരാത്തെ...” 

അവന്‍ നിസ്സഹായനായി വീണ്ടും ഉറങ്ങാന്‍ തുടങ്ങി 

”കൊണ്ടുപോവല്ലേ...കൊണ്ടു പോവല്ലേ... എന്റെ കുട്ടിയെ കൊണ്ടു പോവല്ലേ...” 

ഉമ്മ കരയുന്ന ശബ്ദം അവന്‍ ഞെട്ടിയുണര്‍ന്നു. "ഉമ്മാ... ഉമ്മ എന്തിനാ കരയുന്നേ.. എനി 
ക്കാണേല്‍ ഒന്നും കാണാന്‍ വയ്യല്ലോ..!” 

അവന്‍ എഴുന്നേല്‍ക്കാന്‍ നോക്കി അപ്പോഴാണ്‌ അവനു ഒരു കാര്യം മനസ്സിലായത്‌ തന്നെ 
എന്തോ വച്ച്‌ പുതപ്പിച്ചിരിക്കുകയാണെന്ന്‌. 

പെട്ടെന്ന്‌ ആരോ തന്നെ തലോടുന്ന പോലെ അവനു തോന്നി. ശരീരത്തിലെ കെട്ടുറപ്പുകള്‍ 
വലിച്ച്‌ മാറ്റുന്നതായും... 

"ഹാവു വെളിച്ചം വന്നു...” 

അവന്‍മുറുമുറുത്തു 

നല്ല ചന്ദനത്തിരിയുടെ വാസന ഒപ്പം നേരത്തെ കേട്ട ആ നേര്‍ത്ത സ്വരങ്ങളും. കണ്ണ്‌ തുറ 
ന്നപ്പോള്‍ കണ്ടത്‌ ഒരു പറ്റം ആളുകളെയാണ്‌. 

സൂക്ഷിച്ചുനോക്കിയപ്പോള്‍ എല്ലാം പ്രിയപ്പെട്ടവര്‍ ഒപ്പം എന്റെ കുഞ്ഞോളും... 
"കുഞ്ഞോളേ്‌.... അവളെ വാരിപ്പുണരാന്‍ കൈയൊന്നു നീട്ടിയപ്പോള്‍ എവിടെയോ ചെന്ന്‌ 
മുട്ടി..! 

"ഹെന്താത...കണ്ണാടിക്കൂട്ടില്‍ ആണോ താന്‍!!.. ഈ ഉമ്മയ്ക്ക്‌ കളിക്കാന്‍ പറ്റിയ സമയം. 
"സമയം കുറേയായി തോന്നണു...ഇനി എപ്പോഴാ സ്കൂളില്‍ പോവുക...” നിരാശയോടെ അവന്‍ 
വാസ്തവം ഉള്‍ക്കൊള്ളാന്‍ ശ്രമിച്ചു... പക്ഷേ ഒന്നും മനസ്സിലായില്ല എന്നതാണ്‌ സത്യം. 
ഉമ്മാ..ഉമമാ.. കളിമതിയാക്ക്‌...” 

അവന്‍ എത്ര വിളിച്ചിട്ടും ഉമ്മ കേട്ടതായി ഭാവിക്കുന്നില്ല. 

"ഇതെന്താ ഇവിടെ ഇത്രയും വലിയ കൂട്ടം.. എല്ലാരും കരയുവാണല്ലോ... ??” 

ഒന്നും മനസ്സിലാവാതെ ചിതലരിച്ച പുസ്തകം പോലെ നിശ്ചലമായി അവന്‍ വീണ്ടും ഉറങ്ങു 
വാന്‍ തുടങ്ങി... 

പെട്ടന്ന്‌ അവന്‍ ഞെട്ടി ഉണര്‍ന്നു ”ഇന്നാണല്ലോ എം.ടി വരുന്നത്‌... സ്കൂളിലേക്ക്‌ നേരത്തെ 
ചെല്ലണമെന്ന്‌ ടീച്ചര്‍ പറഞ്ഞതാണല്ലോ... തന്റെ കവിതയ്ക്ക്‌ സംസ്ഥാന കലോത്സവത്തില്‍ 
ഒന്നാം സമ്മാനം കിട്ടിയതിന്‌ സ്വീകരണം തര്വാ Ws കാര്‌.. എം.ടി വാസുദേവന്‍ നായ 
രാണ്‌ പ്രധാന അതിഥി...ഇക്കാര്യം ഉമ്മയോട്‌ നേരത്തെ പറഞ്ഞതാണല്ലോ.. പിന്നെന്താ 
ഉമ്മച്ചി എന്നെ ഈ പെട്ടിയിലടച്ചേ....” 

പെട്ടെന്ന്‌ ശബ്ദം നിന്നു... 

” ഹാവൂ ഈ കരച്ചില്‍ ഒന്ന്‌ നിര്‍ത്തിയല്ലോ... ” 

"ഉമ്മാ അതാരാ വരുന്നത്‌ നോക്കിക്കേ...! എം.ടി അല്ലേ...” 


പര്യമ്പുറം 17 ജി.സി.സി. 


അവന്‍ വിളിച്ചു കൂവി.. 

"നോക്ക്‌ എന്നെ സ്കൂളില്‍ കണ്ടില്ലാന്ന്‌ പറഞ്ഞ്‌ ഇവിടെ കാണാന്‍ വന്നതാ” 

അപ്പോഴും ഉമ്മ നിശബ്ദയായി ഇരിക്കുക തന്നെ.... അവന്‌ സന്തോഷവും സങ്കടവും ഒന്നാ 
യി വന്നു 

എം. ടി വന്നിട്ടും നിങ്ങളെന്തെ എന്നെ തുറന്നു വിടാത്തെ...” 

അവന്‍ അട്ടഹസിച്ചു... അപ്പോഴാ അവന്‍ ശ്രദ്ധിച്ചത്‌ എംടിയുടെ കണ്ണിലും നീര്‍ച്ചാലുകള്‍ 
പൊട്ടിപ്പുറപ്പെടാന്‍ വെമ്പുന്നതായി... ” നീ അന്ന്‌ എനിക്ക്‌ എഴുതിയ വാക്കുകള്‍ കുഞ്ഞെ.......... 
"മരണത്തെ ഞാന്‍ ഭയക്കുന്നില്ല... 

പക്ഷേ മരണപ്പെടാന്‍ വെമ്പുന്നു.. 

മരണപ്പെടാന്‍ ഇനി കാരണങ്ങള്‍ 

മാത്രമാണ്‌ ബാക്കി..” 

അദ്ദേഹം തിരിഞ്ഞു നടക്കാന്‍ തുടങ്ങി... 

പെട്ടെന്നാണ്‌ അവന്‍ ഓര്‍ത്തത്‌ അത്‌ തന്റെ 'മരണം” എന്ന കവിതയിലെ വരികള്‍ ആണ 
ല്ലോ... ഒരുപാട്‌ ആലോചിച്ചു അപ്പോഴും ഒന്നും തിരിഞ്ഞില്ല. 

അവന്‍ ഒന്നു കൂടി ചുറ്റം നോക്കി... 

കണ്ണാടിക്കൂട്ടിലെ ജീവനറ്റ ശിലകളെ പോലെ തന്റെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും എല്ലാം 
കരയുകയാണ്‌... 

ഞാനോര്‍ത്തു ഇന്ന്‌ വൈകിട്ട്‌ കുഞ്ഞോളേയും കൂട്ടി സിനിമയ്ക്ക്‌ പോവാം എന്ന്‌ ഞാന്‍ വാക്കു 
കൊടുത്തിരുന്നു... അതായിരിക്കും അവളുടെ കരച്ചിലിന്റെ പിന്നിലെന്ന്‌ ഞാന്‍ അങ്ങ്‌ വി 
ശ്വസിച്ചു... കുഞ്ഞുനാളില്‍ ഞാന്‍ നബിദിനത്തിന്‌ ദഫ്കളിക്കാരെപോലെ മുണ്ടും ചട്ടയും 
തൊപ്പിയും അണിഞ്ഞപ്പോള്‍ ഇവരെല്ലാവരും എന്നെ കാണാന്‍ വന്നിരുന്നല്ലോ... അതു 
പോലെ ഉമ്മ എന്നെ വല്ല വേഷവും ചമച്ച്‌ നിര്‍ത്തിയതാണോ... 

എന്തോ... അവനു പിന്നെയും ഒന്നും മനസിലായില്ല... 

സമയം കുറെയായി... 

പലരും വന്നു.. മിത്രങ്ങള്‍,ബന്ധുക്കള്‍, ശത്രുക്കള്‍ അങ്ങനെ പലരും.. 

ഒടുവില്‍ കണ്ണ്‌ നിറയെ കണ്ണീരുമായി.... ഉമ്മച്ചി അരികത്തടുത്തു.... 

കണ്ണാടി കൂടിന്റെ ബന്ധനങ്ങള്‍ മുറിച്ച്‌ എന്നെ തഴുകാന്‍ തുടങ്ങി... ഒപ്പം നെറുകയില്‍ ഒരു 
നേര്‍ത്ത ചുംബനവും...പുതുതായി പൊട്ടിപ്പുറപ്പെട്ട നീര്‍ച്ചാലുപോലെ ഞാന്‍ കരഞ്ഞു... എന്നെ 
വാരിപ്പണരാനായ്‌ കയ്യൊന്നു നീട്ടിയപ്പോള്‍ ഉമ്മച്ചിയെ ആരൊക്കെയോ പിടിച്ചു മാറ്റാന്‍ തു 
ടങ്ങി... 

അള്ളാഹു അക്ബര്‍ 

അള്ളാഹു അക്ബര്‍ 

അള്ളാഹു അക്ബര്‍ 

എന്ന്‌ ചൊല്ലി ആരൊക്കെയോ കണ്ണാടി കൂട്‌ എടുത്തുയര്‍ത്തി നടക്കുകയാണ്‌... അല്ല ഓടു 
കയാണ്‌... ഞാനങ്ങു പേടിച്ചരണ്ടു... ഇതുപോലെ ഞാന്‍ പേടിച്ചത്‌ അന്ന്‌ വാപ്പ മരണപ്പെ 
ട്ടപ്പോഴായിരുന്നു.... 

എവിടെനിന്നോ എന്റെ ഉള്ളില്‍ ഭയം ഇരച്ചു കയറാന്‍ തുടങ്ങി... 

"എന്നെ കൊണ്ടു പോവല്ലേ... കൊണ്ട്‌ പോവല്ലേ...” 


പര്യമ്പുറം 18 ജി.സി.സി. 


ഞാന്‍ അവരോട്‌ കേണപേക്ഷിച്ചു...പക്ഷേ അവര്‍ അതൊന്നും വകവയ്ക്കാതെ എന്നെ ഒരു 
വണ്ടിയില്‍ കയറ്റി യാത്രയാരംഭിച്ചു... പെട്ടെന്ന്‌ വണ്ടി ഒരു സ്ഥലത്തുനിന്നു.. വീണ്ടും ആ 
ശബ്ദം... 

അള്ളാഹു അക്ബര്‍ 

അള്ളാഹു അക്ബര്‍ 

അള്ളാഹു അക്ബര്‍ 

എന്നു ചൊല്ലി എന്നെയും ഏന്തി അവര്‍ നടക്കാന്‍ തുടങ്ങി... ഞാനങ്ങ്‌ അത്ഭുതപ്പെട്ടു.. ഇവര്‍ 
എന്തിനാ എന്നെ ഈ പള്ളിയിലേക്ക്‌ കൂട്ടിക്കൊണ്ടു വന്നതെന്ന്‌.. പള്ളിയില്‍ നിന്ന്‌ നേ 
രെ അവര്‍ കബര്‍ സ്ഥാനത്തേക്ക്‌ നടക്കുവാന്‍ തുടങ്ങി... ഞാന്‍ ഓര്‍ത്തു മരണപ്പെട്ടവരെ 
യല്ലേ ഇവിടെ കൊണ്ടുവരുന്നതെന്ന്‌....അപ്പോ ള്‍ എം.ടി പറഞ്ഞ എന്റെ വരികള്‍ എന്‍ 
മുന്നിലൂടെ കടന്നുപോയി... 

”അപ്പോള്‍.. അപ്പൊ... മരണം എനിക്കായിരുന്നോ... 

ഞാന്‍ മരണപ്പെട്ടോ.. ഇല്ല... ഞാന്‍ വിശ്വസിക്കുന്നില്ല... ഞാനിപ്പോഴും സംസാരിക്കുന്നു 
ണ്ടല്ലോ...” 

അവന്‍ ആ സത്യം ഉള്‍ക്കൊള്ളാന്‍ സാധിക്കാതെ തീച്ചൂളയില്‍ അകപ്പെട്ട സര്‍പ്പത്തെപോല്‍ 
പിടഞ്ഞിഴയുകയാണ്‌.... 

DRI. ഇത്‌ സതൃമല്ല.... പക്ഷേ സത്യമാണ്‌.. 

വേണ്ട ഞാന്‍ മരിച്ചിട്ടില്ല... എനിക്ക്‌ ജീവിക്കണം... എനിക്ക്‌ എഴുതുവാന്‍ ഇനിയും ബാ 
ക്കിയുണ്ട്‌.. 

ഞാന്‍ മരിച്ചിട്ടില്ല...” 

അവന്‍ നിസ്സഹായനായി ചുറ്റും നടക്കുന്നതും നോക്കി കണ്ണാടി കൂടിനെ ഭേദിക്കുവാന്‍ ശ്രമി 
ചു.. പക്ഷേ നടക്കുന്നില്ല... കൈ തളരുന്നു... 

എല്ലാവരും നിസ്തരിക്കുകയാണ്‌... പടച്ചോനേ എനിക്ക്‌ എന്തിനീ ശിക്ഷ.. അവന്‌ ശ്വാസം 
മുട്ടാന്‍ തുടങ്ങി... മരണത്തെ ഭയക്കും വിധത്തില്‍ അവന്‍ വാവിട്ട്‌ കരയാന്‍ തുടങ്ങി... 
പെട്ടെന്ന്‌ ആരൊക്കെയോ തന്നെ ആ കൂട്ടില്‍ നിന്ന്‌ എടുത്ത്‌ ആറടിമണ്ണില്‍ വയ്ക്കാന്‍ തുനി 
യുന്നു. ഞാന്‍ അവരോട്‌ കേണപേക്ഷിച്ചു... ബാസി എന്നെ പൂപോലെ താങ്ങുകയാണ്‌... 
കൊഴിഞ്ഞ മാതളം പൂപോലെ നോവിക്കാതെ അവര്‍ എന്നെ അടക്കം ചെയ്യുന്നു... 
എല്ലാരും എന്റെ മേല്‍ മണ്ണ്‌ ഇടുകയാണ്‌... അവ കണ്ണുകളില്‍ തട്ടി എന്നെ വേദനിപ്പിക്കു 
ഞാന്‍ വേദനയില്‍ പുളഞ്ഞു... 

”ഉമ്മാ....ഉമ്മാ... എന്നെ വിളിച്ചിട്ട്‌ പോ.. 

ഉമ്മാ.. ഉമ്മാ..... 
പെട്ടെന്ന്‌ ആരോ എന്നെ തട്ടിയുണര്‍ത്തി കുഞ്ഞോളായിരുന്നു... ഞാന്‍ അവളെ വാരിപ്പ 
MAT അമ്മയുടെ ഉദരത്തില്‍ നിന്നറ്റുവീണ പിഞ്ചോമനയെ പോല്‍ അവന്‍ തേങ്ങി കര 
യാന്‍ തുടങ്ങി... 

ഉമ്മച്ചി അപ്പോള്‍ അടുക്കളയില്‍ ആയിരുന്നു... ഞാന്‍ ഓടി... ഓടി... ഉമ്മയെ എന്റെ കര 
ങ്ങള്‍ കൊണ്ട്‌ വാരിപ്പുണര്‍ന്നു... 

പെട്ടെന്ന്‌ ഞാന്‍ മുറിയിലേക്ക്‌ കടന്നു..... 


പര്യമ്പുറം 20 ജി.സി.സി. 


അവള്‍ 
അശ്വതി. വി 
മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


ശൂന്യതയില്‍ നിന്നുയര്‍ന്നെഴുന്നേറ്റവള്‍ 

പ്രാണവേദനയില്‍ എനിക്കായ്‌ 

പ്രാണന്‍ നല്‍കിയവള്‍ 

താന്‍ വേദനിപ്പിച്ചതില്‍ വിദ്വേഷം കാണിക്കാതിരുന്നവള്‍ 
എന്റെ വികൃതിത്തരങ്ങളെ കുഞ്ഞു നോവുകള്‍ കൊണ്ട്‌ ശാസിച്ചു 
അതില്‍ ഞാന്‍ വിതുമ്പിയപ്പോള്‍ 

സ്നേഹമെന്ന കരങ്ങളാല്‍ എന്റെ കണ്ണീരിനെ തുടച്ചു 

എന്റെ ഉദരത്തെ വിശക്കാന്‍ അനുവദിക്കാതെ മുലയൂട്ടി വളര്‍ത്തി 
ഇരുട്ടിന്റെ മറവില്‍ ലോകം 

മയങ്ങിയപ്പഴും കണ്ണിമചിമ്മാതെ എനിക്കായ്‌ കാവലിരുന്നു 
മാറോട്‌ ചേര്‍ത്തെന്നെ താരാട്ടു പാടി ഉറക്കി 
അവഗണനകള്‍ അവളെ വീര്‍പ്പമുട്ടിച്ചപ്പോഴും, 
തീരാദുഃഖത്തില്‍ നീറിപുകഞ്ഞപ്പഴും, 
ചെറുപുഞ്ചിരികൊണ്ടെന്നെ വാരിപുണര്‍ന്നു 

ആദ്യമായ്‌ പിച്ചവയ്ക്കാന്‍ ശ്രെമിച്ചപ്പോള്‍ 

എന്നിലെ ധൈര്യത്തെ ഇട്ടി ഉറപ്പിച്ചു 

ഒരായിരം കുഞ്ഞു നോവുകള്‍ 

സമ്മാനിച്ചപ്പഴും എനിക്കായ്‌ മാത്രം 

ജീവിതം മാറ്റി വച്ചു 

അവള്‍ക്ക്‌ പകരം നല്‍കാന്‍ 

സ്നേഹമല്ലാതെയൊന്നില്ലയീ- 

ഭൂമിയില്‍ 


പര്യമ്പുറം 21 ജി.സി.സി. 


ഇനിയും മരിക്കാത്ത eM- പ്രൊഫ. ഗോപിക്കുട്ടന്‍ 
അശ്വതി. വി 
മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


പ്രൊഫ.ഗോപികുട്ടന്റെ “ഇനിയും മരിക്കാത്ത ഭൂമി” എന്ന നോവല്‍ ഓര്‍മകളില്‍ സ്നേഹ 
ത്തിന്റെയും നിസ്തംഗതയുടെയും നോവലുകള്‍ സൂക്ഷിക്കുന്ന കുറെ മനുഷ്യരുടെ ആത്മദുഃഖ 
ങ്ങള്‍ അനാവരണം ചെയ്യുന്നു. 


നോവലിലുടനീളം ശങ്കരന്‍കുട്ടി എന്ന സ്കൂള്‍ അധ്യാപകന്റെ ചിന്തകള്‍ വായനക്കാര്‍ക്കു 
മുന്‍പില്‍ അവതതരിപ്പിക്കപ്പെടുന്നു. നഗരത്തില്‍ നിന്നും ഒരു മാറ്റത്തിനായി ഗ്രാമത്തിലേക്കെ 
ത്തുന്ന ശങ്കരന്‍കുട്ടി, ആദ്യം മുതല്‍ എല്ലാ കാര്യങ്ങളെയും നാഗരവുമായി താരതമ്യപ്പെടുത്തു 
ന്നു. രണ്ടാം അധ്യായത്തിന്റെ അവസാനം “ഇവിടുത്തെ ആള്‍ക്കാരൊക്കെ പ്രത്യേകതക്കാ 
രാണ്‌ ” എന്ന തീരുമാനത്തിലെത്തുന്നു. സാകര്യങ്ങളും അസരകര്യങ്ങളും തിരിച്ചറിഞ്ഞ്‌ 
പ്രകൃതിയോടും സമൂഹത്തോടും അയാള്‍ വളരെ പെട്ടന്നു തന്നെ ഇണങ്ങുന്നു. 


അയല്‍വാസിയായ എറമൂട്ടിയും കുടുംബവും നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ്‌. 
അന്നന്നത്തെ ആഹാരത്തിനായി പോരാടുന്ന ദാരിദ്ര്യകുടുംബത്തെയും പിന്നീടവര്‍ ചെറു 
കിട വ്യവസായത്തിലൂടെ വളര്‍ന്നുവരുന്നതും അത്ഭുതത്തോടെയാണ്‌ ശങ്കരന്‍കുട്ടി നോക്കി 
കാണുന്നത്‌. ഇതിനിടെ അവിടേക്ക്‌ ചേക്കേറുന്ന ഹാജിയാരും കുടുംബവും കൂടി മനപ്പറമ്പി 
ലെ മൂന്ന്‌ കുടുംബങ്ങളും അവര്‍ക്കിടയില്‍ നടക്കുന്ന കാര്യങ്ങളുമായി കഥ മുന്നോട്ടുപോവുന്നു. 
പിന്നീട്‌ ശങ്കരന്‍കുട്ടി സ്ഥലം മാറി പോവുകയും നാല്‌ വര്‍ഷത്തിന്‌ ശേഷം തിരിച്ചുവരിക 
യും ചെയ്യുന്നു. ഈ നാലുവര്‍ഷത്തിനിടെ നടന്ന കാര്യങ്ങള്‍ ഏറമൂട്ടിയുടെ മകള്‍ RIMAT 
നിന്ന്‌ ശങ്കരന്‍കുട്ടി എല്ലാം വിശദമായി അറിയുന്നു. 


സമൂഹത്തിലെ ഉന്നത വിഭാഗത്തിലെ ഹാജിയാരും ലോനോ മാപ്ലയും പ്രതിനിധീകരി 
ക്കുമ്പോള്‍ മധ്യവിഭാഗത്തെ ശങ്കരന്‍കുട്ടിയും OIG വിഭാഗത്തെ ഏറമൂട്ടിയും പ്രതിനിധീകരി 
ക്കുന്നു. 


ഉടമസ്ഥന്‍ ഇല്ലാതെ തുറന്ന്‌ ഇട്ടിരിക്കുന്ന കടയില്‍ നിന്ന്‌ ഒരു തുണ്ട്‌ തുണിയെടുക്കുന്നത്‌ 
ഭ്രാന്താണ്‌. 





വീടന്വേഷിച്ചു വരുന്നവന്റെ ജാതി ചോദിക്കുന്നത്‌ മര്യാദയും...! 
സമൂഹത്തിന്റെ യുക്തിരഹിതമായ ചിന്തകളെ പരിഹസിക്കുകയാണ്‌ എഴുത്തുകാരന്‍ ഈ 
വരികളിലൂടെ. ഭൂമിക്കുവേണ്ടി മനുഷ്യന്‍ യുദ്ധം ചെയ്യുന്നു. അന്നും ഇന്നും ഈ പോരുകള്‍ 
ക്കിടയിലും വെറുകളില്ലാത്ത ജാതിയും മതവും തറവാട്ടുമഹിമയും പറയാനില്ലാത്തവരും ജീ 
വിച്ചു മരിക്കുന്നു..! 
കാടുപിടിച്ചു കിടക്കുന്ന ഭൂമിയെ നോക്കി ശങ്കരന്‍കുട്ടി ദീര്‍ഘശ്വാസം വിടുന്നു..'ഭൂമി മരിക്കു 
ന്നില്ല! മരിക്കുന്നത്‌ മനുഷ്യരാണ്‌, എന്തിനെന്നറിയാതെ ജീവിക്കുന്ന മനുഷ്യര്‍...!! 


പര്യമ്പുറം 22 ജി.സി.സി. 


അമ്മത്തൊട്ടില്‍- റഫീക്ക്‌ അഹമ്മദ്‌ 
സുഗന്ധി.ആര്‍ 
മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


അമ്മമാരുടെ സമകാലിക ജീവിതം എങ്ങനെ ആവിഷ്ഠടരിക്കപ്പെടുന്നു എന്ന്‌ വിലയിരുത്തി 
നമ്മുക്ക്‌ മുമ്പില്‍ അവതരിപ്പിച്ച റഫീക്ക്‌ അഹമ്മദിന്റെ കവിതയാണ്‌ "അമ്മത്തൊട്ടില്‍. 
ഈ കവിത അനാഥമാക്കപ്പെടുന്ന മാതൃത വത്തെക്കുറിച്ചുള്ള ഓര്‍മ പെടുത്തലും കൂടിയാണ്‌. 
പിന്‍ സീറ്റില്‍ വെച്ച പാഴ്‌ വസ്തുവായി അമ്മ ഇവിടെ മാറുന്നു. കൈചുള്ളികളും പിഞ്ഞാണ 
വര്‍ണമായ കണ്ണുകളും ചേര്‍ന്ന്‌ അമ്മയുടെ രൂപത്തിനു ദൈന്യം വര്‍ധിപ്പിക്കുന്നു. 
അമ്മയെ ആജ്ജ്്‌നാഥമായ ഏതോ കേന്ദ്രത്തിലേക്ക്‌ കടത്താനുള്ള ശ്രമമാണ്‌ ഇവിടെ 
നടക്കുന്നത്‌. എങ്ങോട്ട്‌ പോകുന്നുവെന്നോ എന്തിനു പോകുന്നു വെന്നോ ചോദിക്കാന്‍ 
കഴിയ്യാത്ത വിധം അമ്മ അവശയാണ്‌.എന്നാല്‍ ഏറെ പണിപ്പെട്ട്‌ അടച്ചു തുറക്കുന്ന 
അമ്മയുടെ കണ്ണുകളില്‍ കാണുന്നത്‌ എന്തെക്കൊയോ സന്ദേശങ്ങള്‍ കൈമാറണം 
എന്നായിരുന്നു. എന്നാല്‍ തുറന്നു പ്രകടിപ്പിക്കാന്‍ കഴിയാത്ത സ്നേഹം ഇവിടെ മകന്റെ 
മനസ്സില്‍ വീര്‍പ്പുമുട്ടിക്കുന്നു. സ്നേഹിച്ചു വളത്തിയ മകന്‍ തെരുവിലേക്ക്‌ 
വലിച്ചെറിയുകയാണെന്നറിയാതെ യാത്രയാകുന്ന അമ്മയുടെ നിഷ്ടളങ്കത കവിതയില്‍ 
നിറഞ്ഞു നില്‍ക്കുന്നു. 

അമ്മയെ ഉപേക്ഷിക്കാന്‍ ഒരിടം അനേ വഷിച്ചുനടക്കുന്നതിനിടയില്‍ അമ്മയും മകനും 
തമ്മിലുണ്ടായിരുന്നആത്മബന്ധങ്ങളുടെ പഴയ ഓര്‍മ പ്പെടുത്തലിലേക്ക്‌ അയാള്‍ 
തിരിഞ്ഞു നോക്കുന്നത്‌ ശ്രെദ്ധേയമാണ്‌. 


“അന്നത്തെ സൂചി പ്രയോഗത്തില്‍ നീറ്റല്‍ പോ- 
ലൊന്ന്‌ മനസിലുടപ്പോള്‍ കടന്നുപോയ്‌ ” 


ജില്ലാശുപത്രിയില്‍ പനി പിടിച്ചു കിടന്ന തന്നെ സൂചി കുത്തിയപ്പോള്‍ അന്നുണ്ടായ ഒരു 
നീറ്റല്‍ അമ്മയ്ക്ക്‌ ഇന്നും അനുഭവപ്പെടുകയാണ്‌ എന്ന്‌ പറയുന്ന കവിതാസന്ദര്‍ഭം കവിതയെ 
വായിക്കുന്ന നമ്മളുടെ മനസിലേക്കും, അമ്മയുടെ സ്നേഹവും, വാത്സല്യവും നിറഞ്ഞു OZNI 
ന്നു എന്നും പറയാം. 
ബലഹീനമായി മരിക്കാറായ അമ്മയെ ഭാര്യയുടെ നിര്‍ദ്ദേശപ്രകാരം ഉപേക്ഷിക്കാന്‍ ആ 
മകന്‍ ആ അമ്മയുടെ യഥാര്‍ത്ഥ സ്നേഹം തിരിച്ചറിയുന്നില്ല. പാഴ്‌ വസ്തുവായി മാറിക്കഴി 
ഞ്ഞ ആ അമ്മയും എവിടേയ്ക്കാണ്‌ ചോദിക്കുന്നും ഇല്ല. ഇവിടെയാണ്‌ അമ്മയുടെ Mave 
O നമ്മള്‍ മനസിലാക്കാന്‍ ശ്രമിക്കേണ്ടത്‌. 
പരമ്പരാഗത മൂല്യങ്ങള്‍ക്കോ ആത്മ ബന്ധങ്ങള്‍ക്കോ വില കല്‍പ്പിക്കാന്‍ കഴിയാത്ത ഇന്ന 
ത്തെ ആധുനിക സാംസ്കാരത്തിന്റെ പ്രതീകമാണ്‌ ആ മകന്‍. 
ഭൂമിയായ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും നമ്മള്‍ക്ക്‌ തിരിച്ചറിയുവാന്‍ കഴി 
യാതെ വരുമ്പോഴാണ്‌ നമ്മുടെ യഥാര്‍ത്ഥ മനുഷ്യത്വം നഷ്ടമായി പോകുന്നത്‌. 


പര്യമ്പുറം 23 ജി.സി.സി. 


വിദ്യാലയം 
രഞ്ജിത്ത്‌. ആര്‍ 
മുന്നാം വര്‍ഷ ബിഎ മലയാളം 


ബാല്യം ബലികൊടുപ്പാന്‍ ഉള്ളതല്ലെന്ന്‌ 
ഭാവിയെ ബലമുള്ളതാകാനാണെന്ന്‌ 
കാണിച്ചിതെന്‍ പ്രിയ വിദ്യാലയം 
ആദ്യമേ കാതുകത്താലെത്തിയ ഇടമിത്‌ 
അന്ന്‌ ഞാനാസ്വദിച്ചില്ലിതിന്‍ സൌന്ദര്യം 
ബാല്യമാം കുസൃതിയില്‍ 
മുങ്ങിയെന്നാകിലും, 

കാലം കഴിഞ്ഞതില്‍, 

മാധുര്യമോര്‍ത്തു ഞാന്‍ 

എത്തീടുമോ വീണ്ടും 

പ്രിയമാര്‍ന്നൊരീ മണ്ണില്‍ 


മാലാഖ 
രഞ്ചിത്ത്‌. ആര്‍ 
മൂന്നാം വര്‍ഷ ബിഎ മലയാളം 


ഒരിക്കല്‍ ഒരാളുടെ ജീവിതത്തിലേക്ക്‌ അപ്രതീക്ഷിതമായി ഒരു മാലാഖ കടന്നുവന്നു. 
അപ്പോള്‍ അയാള്‍ ആ മാലാഖയോട്‌ വളരെ ആകാംക്ഷയോടെ കൂടി എന്തിനാണ്‌ ഇവി 
ടേയ്ക്ക്‌ വന്നത്‌ എന്ന്‌ ചോദിച്ചു. മാലാഖ ഒരു ചെറുപുഞ്ചിരിയോടെ കൂടി അയാളോട്‌ പറഞ്ഞു. 
നിനക്ക്‌ ഇല്ലാഞ്ഞതു എനിക്ക്‌ തരാന്‍ പറ്റുന്നതുമായ ഒന്നിന്‌ വേണ്ടിയാണ്‌ ഞാന്‍ വന്നത്‌ 
എന്ന്‌. ഏറെനേരം ആലോചിച്ചിട്ടും അയാള്‍ക്ക്‌ മനസ്സിലായില്ല. 
അങ്ങനെ ഒടുവില്‍ അയാള്‍ ഏറെ ചിന്തിച്ചിട്ടാണ്‌ അത്‌ എന്താണ്‌ എന്ന്‌ മനസ്സിലായത്‌, 
“അത്‌ സ്നേഹമാണ്‌ ”. അങ്ങനെ ആ മാലാഖ അയാളെ സ്നേഹിക്കാന്‍ പഠിപ്പിച്ചു, Mia! 
ങ്ങള്‍ കാണാന്‍ പഠിപ്പിച്ചു, ജീവിക്കാന്‍ പഠിപ്പിച്ചു, വേദനകളില്‍ പങ്കുചേരാന്‍ പഠിപ്പിച്ചു ; 
പൊട്ടിക്കരയുന്ന വരെ ഇരുകയ്യും ചേര്‍ത്തു കോര്‍ത്തിണക്കി കൊണ്ട്‌ നിന്നു. ഏറെ MIB 
കള്‍ക്ക്‌ ശേഷം അയാള്‍ ആ മാലാഖയോട്‌ ഒരു ചോദ്യം കൂടി ചോദിച്ചു..”തീരെ അപ്രസ 
ക്തമാണെന്ന്‌ തോന്നുമെങ്കിലും ഈ ചോദ്യത്തിന്‌ വലിയ അര്‍ത്ഥമാണുള്ളത്‌.. 
“എന്‍റെ കൂടെ എന്നും ഉണ്ടാവുമോ എന്ന്‌ ”. ചോദ്യം കേട്ട ഉടനെ തന്നെ ഇരു കണ്ണുകള്‍ 
നിറഞ്ഞുകൊണ്ട്‌ ആ മാലാഖ പറഞ്ഞു,““ഉണ്ടാകുമെന്ന്‌ ”... 
പിന്നീടങ്ങോട്ടുള്ള ഓരോ നാളുകളും വളരെ അധികം സന്തോഷത്തോടെ പോയിക്കൊണ്ടി 
BM.. അതിനിടയില്‍ ഒത്തിരി പോന്ന ഇത്തിരി കാര്യങ്ങള്‍ പോലും പങ്കുവെച്ചവര്‍ സന്തോ 
ഷത്തോടെ സ്നേഹം പങ്കിട്ടു. 


പര്യമ്പുറം 24 ജി.സി.സി. 


പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു ദിവസം വന്നു ചേര്‍ന്നു. “മാലാഖയ്ക്ക്‌ പോകാന്‍ 
സമയമായി”. മാലാഖയുടെ ശരീരവും മനസ്സും എല്ലാം മരവിച്ചു നിന്നു പോയി.. മാലാഖ 
തന്നെ വെറുക്കാന്‍ വേണ്ടി ഒരുപാട്‌ ശ്രമങ്ങള്‍ നടത്തി, പക്ഷേ നിര്‍ഭാഗ്യമെന്നേ പറയേ 
ണ്ടു... അതില്‍ എല്ലാംതന്നെ മാലാഖ പരാജയപ്പെട്ടു... മാലാഖക്ക്‌ അറിയില്ലായിരുന്നു 
അയാള്‍ തന്നിലൂടെ കണ്ടത്‌ വെറുമൊരു MIA] മോ കാഴ്ചയോ അല്ല എന്ന്‌, കാരണം അതാ 
യിരുന്നു അയാളുടെ “ഹാപ്പിനെസ്സ്‌ ”.. അങ്ങനെ എല്ലാം എല്ലാം ആയിരുന്നു എന്ന്‌ തിരിച്ച 
റിയാന്‍ വൈകിപ്പോയിരുന്നു. 

അപ്പോഴേക്കും മാലാഖയ്ക്ക്‌ പോകാനുള്ള സമയം എത്തി. പക്ഷെ എന്തുചെയ്യാന്‍ പറ്റും ഒരു 
നിസ്സഹായത മാത്രം മുന്നില്‍. 

തിരിച്ചറിഞ്ഞാല്‍ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ള പക്ഷെ എന്തുചെയ്യാന്‍ പറ്റും തിരി 
ച്ചറിയും മുമ്പേ നഷ്ടമാവുകയാണ്‌ ചെയ്തത്‌. 

“എനിക്ക്‌ പോവാന്‍ സമയമായി ഞാന്‍ പോവുകയാണ്‌ ”. അയാള്‍ തന്റെ വിഷമങ്ങളും 
സങ്കടങ്ങളും അടക്കിപ്പിടിച്ചുകൊണ്ട്‌ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട്‌ മാലാഖയെ യാ 


ചിലര്‍ അങ്ങനെയാണ്‌ വന്നുപോവുന്ന സമയം ചെറുതാണെങ്കിലും തന്നുപോവുന്ന ഓര്‍ 
മ്മകള്‍ക്ക്‌ ഒരായുസ്സിന്റെ വിലയുണ്ടാവും.. അത്‌ തിരിച്ചറിയണമെങ്കില്‍ പ്രിയപ്പെട്ടത്‌ എന്തെ 
ങ്കിലും നഷ്ടമാവുക തന്നെ വേണം 
എന്നാലേ കൂടെ ഉള്ളതിന്റെയും ഉണ്ടായിരുന്നതിന്റെയും വിലയും സാന്നിധ്യവും മനസിലാ 
ക്കാന്‍ കഴിയു. 


പര്യമ്പുറം 25 ജി.സി.സി. 


അനുഭവങ്ങളിലെ മണിമുഴക്കം! 


മുദുല.പി.എം 
മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


ആത്മധൈര്യമില്ലാത്തവന്റെ അപക്വമായ തീരുമാനങ്ങളിലൊന്നായി മാത്രം 
ആത്മഹത്യയെ കാണുന്ന ലോകമാണിത്‌. എന്നാല്‍ ഓരോ ആത്മഹത്യകള്‍ക്ക്‌ 
പിന്നിലെയും കാര്യകാരണങ്ങളുടെ ആഴമളക്കുവാന്‍ അധികമാര്‍ക്കും സാധിക്കാറില്ല. 
മരണത്തെ സ്വപ്നം കാണുന്നവരില്‍ കൂടുതലും ജീവിതയാമങ്ങളില്‍ അതിന്റെ സ്ഥാനത്ത്‌ 
വ്യക്തികളെയോ സ്ഥാനമാനങ്ങളെയോ മാറ്റി പ്രതിഷ്ഠിക്കാറുണ്ട്‌. അതേസ്ഥാനത്ത്‌ 
പ്രണയത്തെയും സ്നേഹത്തെയുംപോലെ മരണമെന്ന വികാരത്തെ സ്ഥാപിച്ച്‌ അത്‌ 
പ്രാപിക്കുവാന്‍ കഴിഞ്ഞവര്‍ വളരെ കുറച്ചു മാത്രമാണ്‌. അതിലും കണ്ണനീരില്‍ പോലും 
കലാവാസന പ്രകടിപ്പിക്കുവാന്‍ സാധിക്കുന്ന ഒരു സാഹിത്യകാരന്‌ മരണത്തെ 
പ്രണയിക്കുവാനും അതില്‍ രമിക്കുവാനും ആത്മചൈതെന്യംകണ്ടെത്തുവാനും കഴിയുക 
എന്നത്‌ വളരെ മഹത്തരവും മനോഹരവുമായ ഒന്നാണ്‌. 

ഉള്ളില്‍ ആത്മഹത്യാപ്രേരണയുള്ളവര്‍ക്ക്‌ മാത്രമേ മരണത്തിന്റെ 
സനന്ദര്യമാസ്വാദിക്കുവാനോ ആത്മഹത്യ ചെയ്ത ഒരാളുടെ രോദനം മനസ്സിലാക്കുവാനോ 
സാധിക്കുകയുള്ളവെന്നില്ല. സാഹിത്യ കൃതികളെ വെറും ആസ്വാദനോപാധിയായി മാത്രം 
കാണാതെ അതെഴുതിയ വ്യക്തിയുടെ അനുഭവസത്യങ്ങളെ ആ രീതിയില്‍ മനസ്സിലാക്കി 
വായിക്കുവാന്‍ കഴിയുന്ന ഏതൊരാള്‍ക്കും ഇതിനു സാധിക്കും. എത്രയോ ഭാവസാന്ദ്രവും 
ധ്വനിച്ചടുലവുമായ പുസ്തകങ്ങള്‍ക്കു മീതെ എന്നെയത്രമേല്‍ ആകര്‍ഷിച്ച രണ്ട്‌ രചനകളെ 
കുറിച്ചുള്ള എന്റെ അനുഭവമാണ്‌ ഞാന്‍ പങ്കുവെക്കുവാനാഗ്രഹിക്കുന്നത്‌. വായനയുടെ 
ആരംഭത്തില്‍ ഒരു പാഠഭാഗം വായിക്കുന്നതിന്റെ മുഷ്യക്കോടെയോ വെറുമൊരു 
കനതുകത്തോടെയോ മാത്രം വായനതുടങ്ങിയെങ്കിലും വായിച്ചവസാനിപ്പിക്കുമ്പോള്‍ ഈ 
രചനകള്‍ എന്നില്‍ വളരെ ആഴത്തില്‍പതിഞ്ഞു.തുടര്‍ച്ചയായുള്ള 
മാനസികാവലോകനത്തില്‍ ഇവ രണ്ടും പലരീതിയില്‍ സാമ്യത പുലര്‍ത്തുന്ന രണ്ട്‌ 
രചനകളാണെന്നും അതിനാലാകാം ഇവ ഒരേപോലെ എന്നെ ഇത്രമേല്‍ 
സ്വാധീനിച്ചതെന്നും എനിക്ക്‌ തോന്നി. ജീവിതത്തെ ദുഃഖഭൂമിയായും പാപഭാരമായും 
മാത്രം കണ്ട്‌ എങ്ങനെയെല്ലാമോ ജീവിച്ച രണ്ട്‌ അപൂര്‍വ്വമലയാള സാഹിതൃകാരാണ്‌ 
ഇടപ്പള്ളി രാഘവന്‍പിള്ളയും,നന്തനാരെന്നു അറിയപ്പെടുന്ന പി. സി. ഗോപാലനും. 
ഒരുപക്ഷെ, മരണമെന്ന തങ്ങളുടെ പ്രണയസാഗരത്തില്‍ മുഴുകിയില്ലായിരുന്നെങ്കില്‍ 
സമുജ്ജ്വലസ്ഥാനം തങ്ങളുടെ പ്രതിഭാവിലാസംകൊണ്ട്‌ നേടിയെടുക്കുമായിരുന്ന 
രണ്ടുപേര്‍. എല്ലാ സാഹിത്യകാരേയുംപോലെ പ്രകൃതിയെയും ബാല്യത്തേയുമെല്ലാം 
എഴുതി സാഹിത്യത്തിലേക്ക്‌ ഇറങ്ങിത്തിരിച്ചവര്‍.പക്ഷെ,കവിതയി ലും 
നോവലിലുമെല്ലാം ആ വിസ്മയമോ ആനന്ദമോ അവര്‍ക്ക്‌ അനുഭവിക്കാന്‍ 
കഴിഞ്ഞിരുന്നില്ല. ജീവിതമാസ്വാദിക്കേണ്ട ബാല്യത്തില്‍ തന്നെ ദാരിദ്ര്യവും 
ഏകാന്തതയും അനുഭവിക്കുവാന്‍ വിധിക്കപ്പെട്ടവരായിരുന്നു ഇടപ്പള്ളിയും നന്തനാരും. 
പിതാവിന്റെ മരണവും തുടര്‍ന്നുണ്ടായ കുടുംബ വഴക്കുകളും,ജ്യേഷ്ഠന്‍റെ സ്വാര്‍ത്ഥതയും 
നഷ്ടപ്പെടുത്തിയതാണ്‌ നന്തനാരുടെ ബാല്യമെങ്കില്‍ അമ്മയുടെ മരണവും രണ്ടാനമ്മയുടെ 





പര്യമ്പുറം 26 ജി.സി.സി. 


ക്രൂരതയുമായിരുന്നു ഇടപ്പള്ളിയെ ആക്രമിച്ചത്‌.അങ്ങനെ എന്തും ഉള്ളില്‍ പതിയുന്ന 
ബാല്യം തന്നെ ഇരുണ്ട മുറികള്‍ക്കുള്ളിലും ആളൊഴിഞ്ഞ ഇടങ്ങളിലും അലഞ്ഞുനടന്ന്‌ 
അവിടെനിന്നും ആര്‍ജിച്ചെടുത്ത സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ജീവിതലക്ഷ്യമാക്കി 
മാറ്റി ഇവര്‍. ഈ പരിതാപകരമായ ജീവിതത്തില്‍ കാമവും പ്രേമവും ക്രോധവും 
എന്നിങ്ങനെ തങ്ങളനുഭവിക്കുന്നതെന്തും അവരുടെ മരണമെന്ന സ്വപ്പവൃക്ഷത്തിന്‌ 
വളമായിത്തീര്‍ന്നു. ജീവിതത്തിന്റെ അന്ധതയില്‍നിന്നും പ്രകാശരശ്മികള്‍ക്കായി 
കണ്ണുകള്‍ തുറന്നുവെച്ചവര്‍ ഓടി. ആ ഓട്ടം ചെന്നവസാനിച്ചത്‌ ഒരു തുണ്ട്‌ 
കയറിലും,ഒരുകുപ്പി വിഷത്തിലുമായിരുന്നു.അത്യന്തം മരണത്തെ പ്രണയിച്ചവരായിരുന്നു 
ഇടപ്പള്ളിയും നന്തനാരും. 

കേവലം എല്ലാ ആത്മഹതൃകളെയും പോലെ ഒരു ചോദ്യചിഹ്നമായി മാറുവാന്‍ 
എന്തുകൊണ്ടോ ഇവരിരുവരും തയാറായിരുന്നില്ല. അവരായി സ്വയം എഴുതി തുടങ്ങിയ 
ജീവിതത്തിന്റെ തിരക്കഥയ്ക്ക്‌ അതൃഗ്രമായ ഒരു ആന്റിക്ടൈമാക്സ്‌ അവര്‍ തന്നെ 
എഴുതിയവസാനിപ്പിച്ച്‌ പൂര്‍ണവിരാമം തീര്‍ത്ത്‌ ആ പൂര്‍ണവിരാമചിഹ്നങ്ങള്‍ തങ്ങളുടെ 
ഹദയങ്ങളിലും ചുറ്റുമുള്ളവരുടെ ഹൃദയങ്ങളിലും മുദ്രണം ചെയ്താണ്‌ അവര്‍ തങ്ങളുടെ 
അവസാനശ്വാസം വലിച്ചത്‌. ഒരു കവിയെന്ന നിലയില്‍ ഇടപ്പള്ളിയുടെയും ഒരു 
നോവലിസ്റ്റ്‌ എന്ന നിലയില്‍ നന്തനാരുടെയും ആ ആന്റിക്ലൈമാക്ലായിരുന്നു 
മണിനാദവും, അനുഭവങ്ങളും. 

ഈ രണ്ട്‌ കൃതികളും അതിന്റെ രചയിതാക്കളുടെ ആത്മഹത്യാക്കുറിപ്പുകളായിരുന്നു. 
എന്തിലും സഹതപിക്കാത്ത ലോകത്തില്‍ കരയുവാനായി മാത്രം ജനിച്ച്‌ 
ജീവനുള്ളപ്പോള്‍ തന്നെ തന്റെ ജഡം കഴുമരത്തില്‍ കഴുകന്‍ കൊത്തിവലിക്കുന്നത്‌ 
സ്വപ്പം കണ്ടുകൊണ്ട്‌ ഇടപ്പള്ളി ഇപ്രകാരം പാടി; 





"മണിമുഴക്കം! മരണദിനത്തിന്റെ 
മണിമുഴക്കംമധുരം!-വരുന്നു ഞാന്‍!” 


പാടിതുടങ്ങിയ കവിതകളൊന്നും മുഴുമിപ്പിക്കാതെ എന്നാല്‍ ജീവിതമൊരു സംപൂര്‍ണ 
സമാഹാരമാക്കിമാറ്റി മരണത്തിന്റെ മാധുര്യം നുണയുകയായിരുന്നു ഇടപ്പള്ളി.എന്തിനും മറു 
മരുന്നായ സ്നേഹംപോലും ഇടപ്പള്ളിക്ക്‌ കൂനിന്മേല്‍ കുരുവായി മാറുകയായിരുന്നു.വേദനകളുടെ 
കണക്കുപുസ്തകത്തില്‍ ഉത്തരം കണ്ടെത്താന്‍ വളരെ ബുദ്ധിമുട്ടായ ഒരു കണക്കായി അദ്ദേ 
ഹത്തിന്റെ പ്രണയവുമൊതുങ്ങി.മലയാളസാഹിത്യം കാല്‍പ്പനികതയുടെ അമൂര്‍ത്തത ദര്‍ 
ശിച്ചത്‌ ഇടപ്പള്ളിയിലായിരുന്നെങ്കില്‍ അതിനു ഇടപ്പള്ളി പ്രാപ്ഛനായതിന്റെ പ്രധാനകാര 
ണം അദ്ദേഹത്തിന്റെ തീരാത്ത ജീവിത ദുഃഖങ്ങളും അവ കാരണം ഉണ്ടായ മൃത്യു വാഞ്ചനയു 
മാണ്‌. അങ്ങനെ അദ്ദേഹം ജീവിതമവസാനിപ്പിക്കുവാന്‍ കണ്ടെത്തിയ കയറില്‍പോലും 
ആ നഷ്ടം നമുക്ക്‌ കാണാം. അത്‌ ഈ ലോകത്തെ ഇടപ്പള്ളി നഷ്ടപ്പെടുത്തിയെന്നല്ലായിരു 
ന്നു, മറിച്ച്‌ ഇത്രമേല്‍ പ്രതിഭാശാലിയായ ഒരു കവിയെ സാഹിത്യലോകത്തിനു നഷ്ടപ്പെട്ടു 
വെന്നതിന്റെ തെളിവായിരുന്നു. ഇതില്‍ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു നന്തനാരുടെ 
അനുഭവവും.ജീവിതമെന്നും അദ്ദേഹത്തിന്‌ അപമാനനങ്ങളും പട്ടിണിയുടെവേദനയും നി 
റഞ്ഞതായിരുന്നു.ബഷീര്‍ തന്റെ ജന്മദിനത്തില്‍ താനനുഭവിച്ച വിശപ്പിന്റെദയനീയതയാ 





പര്യമ്പുറം 27 ജി.സി.സി. 


വിഷ്ടരിച്ചത്‌ മലയാലസാഹിതൃത്തില്‍ എക്കാലവും മറക്കാത്ത ഒന്നായി നിലനില്‍ക്കുമെ 
ങ്കില്‍ നന്തനാരുടെ “അനുഭവങ്ങളി'ല്‍ അദ്ദേഹത്തിന്‌ തന്റെ കൌമാരം ദിവസേന അത്തര 
മൊരു ജന്മദിനമായിത്തീരുന്നത്‌ നമുക്ക്‌ കാണാനാകും.ഭക്ഷണത്തിനായുള്ള ഗോപിയുടെ 
-ഗോപാലന്റെ-കാത്തിരിപ്പ്‌ ദിവസങ്ങളോളമായിരുന്നു.വിശപ്പ്‌ ഒരു പെരുമ്പാമ്പായി ഗോ 
പിയെ വിഴുങ്ങിയപ്പോഴും അവിടെനിന്നും രക്ഷപ്പെടാനുള്ള മാര്‍ഗ്ഗം ഗോപി തേടികൊണ്ടി 
രുന്നു.വിശപ്പിനും പട്ടിണിക്കും പ്രഥമസ്ഥാനം തന്നെ നല്‍കിയെങ്കിലും അത്‌ വായനക്കാ 
OMG ഒട്ടും തന്നെ വിരസത ഉളവാക്കാത്ത രീതിയില്‍ അവതരിപ്പിക്കുവാനും അദ്ദേഹം 
ശ്രദ്ധിച്ചിരുന്നു..950 കാലഘട്ടത്തിലെ ഒരു സാധാരണ വള്ളവനാട്ടുകാരന്റെ ജീവിതം സ്വ 
ന്തം ജീവിതത്തെ മുന്‍നിര്‍ത്തി ആവിഷ്ടരിക്കുകയാണ്‌ നന്തനാര്‍. ഒരു സാധാരണക്കാരന്റെ 
പത്തു പതിനേഴു വര്‍ഷക്കാലത്തെ ജീവിതമെന്നു പറയുമ്പോള്‍ അവിടെ പട്ടിണിക്ക്‌ മാത്രമ 
ല്ലലോ സ്ഥാനം. പ്രണയവും,രതിവിരതികളും,നഷ്ടവും,യാത്രയും,ആഘോഷങ്ങളുമെന്നിങ്ങനെ 
വര്‍ത്തമാന-വിചാര-വികാര മണ്ഡലങ്ങളുടെ അവതരണം കൂടെ ഈ നോവലില്‍ നമുക്ക്‌ 
ക്കാണുവാനാകും. ജീവിതത്തോടുള്ള കഥാപാത്രത്തിന്റെയും നോവലിസ്റ്റിന്റെയും അമിതാ 
സക്തി ഒരു ഘട്ടത്തില്‍ മരണത്തോടുള്ള ആസക്തിയായി സ്വയം രൂപാന്തരപ്പെടുന്നു.ഇവയില്‍ 
മരണാസക്തിയുടെ കയ്യുകള്‍ നന്തനാരെ തുടരെ പിന്തുടര്‍ന്നു പ്രാപിച്ചു. 


ഇടപ്പള്ളിയും നന്തനാരും മൂകവും നിശൂഡവുമായ വെറും ജീവിതങ്ങളായിരുന്നില്ല.ഒരു പിന്‍ 
വിളിക്ക്‌ കാതോര്‍ക്കാതെ തങ്ങളുടെ ലക്ഷ്യങ്ങളിലെത്തി ആ ലക്ഷ്യങ്ങളില്‍ രമിച്ച രണ്ട്‌ ധീ 
രവ്യക്തിത്വങ്ങളാണ്‌.വിഷമവും വേദനയും നിരന്തരം വേട്ടയാടുമ്പോള്‍ ഒരിക്കലെങ്കിലും മര 
ണത്തെയാഗ്രഹിക്കാത്ത മനുഷ്യരില്ല,എന്നാലെല്ലാ മനുഷ്യരും ആത്മത്യാഗം ചെയ്യാത്ത 
തിന്‌ കാരണം അബോധമനസ്സ്‌ അവരെ ലോകജീവിതത്തിന്റെ അര്‍ത്ഥശൂന്യമായ ആനന്ദ 
ത്തില്‍ പിടിച്ചുനിര്‍ത്തിയിരിക്കുന്നതിനാലാണ്‌.അബോധമനസ്സിനെയും ബോധമനസ്സിനെ 
യും ഒരേ ബിന്ദുവില്‍ കൊണ്ടുചെന്നെത്തിക്കുവാന്‍ സാധിച്ചവരെല്ലാം ഇന്ന്‌ ക്ഷേത്രങ്ങളിലും 
മറ്റ ആരാധനാകേന്ദ്രങ്ങളിലും ചുമര്‍പടങ്ങളായും പ്രതിമകളായും ജനങ്ങളുടെ ആരാധനാപാ 
ത്രങ്ങളായി മാറ്റപ്പെട്ടിട്ടുണ്ട്‌.മറ്റുചിലര്‍ കാശിയിലേയും ഹിമാലയസാനുക്കളിലെയും വിളനി 
ലങ്ങളില്‍ കാവിച്ചുറ്റി ജഡാഭാരങ്ങളോടെ കഴിയുകയും ചെയ്യുന്നു.ജീവിതത്തെയും ജീവചൈ 
തന്യത്തെയും കര്‍മ്മബിന്ദുക്കളാക്കിയ ആ മനുഷ്യരെല്ലാം ആരാധനയും ആദരവും അര്‍ഹി 
ക്കുന്നവരാണെങ്കില്‍ തങ്ങളുടെ കര്‍മ്മങ്ങളെ വളരെ കൃത്യമായി നിര്‍വ്വഹിച്ച്‌ അവതാരല 
ക്ഷ്യം പൂര്‍ത്തിയാക്കിയ ശേഷം പരബ്രഹ്മത്തെ പ്രാപിക്കുന്ന അവതാരപുരുഷന്മാരെ പോ 
ലെ തങ്ങളുടെ പ്രാപ്യസ്ഥാനങ്ങളിലേക്ക്‌ തിരിച്ചുപോയ മലയാള സാഹിത്യ ചരിത്രത്തിലെ 
രണ്ട്‌ അവതാരപുരുഷന്മാരായി എക്കാലവും പ്രകാശിക്കുന്ന ഉജ്ജ്വല നക്ഷത്രങ്ങളാണ്‌ ഇട 
പ്പള്ളിയും നന്തനാരും. 


“ഓമനേ, വരുന്നു ഞാന്‍ വായന നിറുത്തട്ടെ ഈ മണി ദീപാങ്കരം ഞാന്‍ തന്നെ കെടു 
mag” 


സ്വയം ഈതിക്കെടുത്തപ്പെട്ട ഈ ദീപനാളങ്ങള്‍ ഇന്നും അതൃഗ്രമായി തങ്ങളുടെ സ്ഥാന 
ങ്ങളില്‍ പ്രകാശിക്കുന്നുവെന്നതിന്റെ തെളിവാണ്‌ അവരുടെ രചനകള്‍ ഇന്നത്തെ തലമുറ 


പര്യമ്പുറം 29 ജി.സി.സി. 


ഒരു സങ്കീര്‍ത്തനം പോലെ - പെരുമ്പടവം ശ്രീധരന്‍ 
നീതുകെസി 
ബിരുദാനന്തരബിരുദ ഗണിതശാസ്ത്രം 


1993-ല്‍ പ്രസിദ്ധീകരിച്ച പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീര്‍ത്തനം പോലെ എന്ന 
നോവലാണ്‌ ഇവിടെ പരിചയപ്പെടുത്തുന്നത്‌. 12 വര്‍ഷം കൊണ്ട്‌ ഒരു ലക്ഷത്തിലേറെ കോ 
പ്പികള്‍ വിറ്റഴിഞ്ഞ ഈ നോവലിന്‌ 1996-ലെ വയലാര്‍ അവാര്‍ഡുള്‍പ്പെടെ പ്രശസ്തമായ 8 
ഓളം അവാര്‍ഡുകള്‍ ലഭിച്ചിട്ടുണ്ട്‌...ആത്മസംഘര്‍ഷം നിറഞ്ഞ ഇതിവൃത്തവും മാന്ത്രിക ഭം 
ഗിയുള്ള ആഖ്യാനകലയും ഈ നോവലിന്റെ പ്രത്യേകതയാണ്‌... മറ്റൊരു രാജ്യത്ത്‌ മറ്റൊ 
രു കാലത്ത്‌ ജീവിച്ചിരുന്ന ഒരെഴുത്തുകാരന്റെ ജീവിതത്തിലെ ഹ്രസ്വമായ ഒരു കാലഘട്ടം 
ചിത്രീകരിക്കുന്ന ഈ നോവല്‍ വായനക്കാര്‍ ഹദയം DOM സ്വീകരിച്ചു. 


പ്രശസ്ത റഷ്യന്‍ നോവലിസ്റ്റ്‌ ദസ്തയേവ്സ്കി ജീവിതം നീളെ അനുഭവിച്ച രോഗം, ദാരി 
ദ്യം, ഉള്‍പ്പോരുകള്‍, അപമാനം, ഒറ്റപ്പെടല്‍, മാനസിക സംഘര്‍ഷങ്ങളും പിരിമുറുക്കവും 
ഒക്കെയാണ്‌ പെരുമ്പടവം ഇതില്‍ അവതരിപ്പിക്കുന്നത്‌... 
അന്ന, ഫെദോസ്വ, അലോന്‍കിന്‍, കിഴവന്‍ യാക്കോവ്‌, സ്റ്റെല്ലോവിസ്തി എന്നിവര്‍ ഇതി 
ലെ മറ്റു കഥാപാത്രങ്ങള്‍. എന്നാല്‍ നോവലിന്റെ ആദിയോടന്തം ഒരദൃശ്യ സാന്നിദ്ധ്യമായി 
പെരുമ്പടവം അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്‌ ദൈവം.. 


അന്ന ഉപജീവനത്തിനായി ദസ്തയേവ്സ്തിയുടെ “ചൂതാട്ടക്കാരന്‍' എന്ന നോവല്‍ പകര്‍ 
ത്തിയെഴുതാന്‍ സ്റ്റെനോയുടെ ജോലി ഏറ്റെടുക്കാനായി എത്തുന്നു. 
അന്ന ജീവിതത്തില്‍ ആദ്യമായി ദസ്തരയേവ്സ്തിയെ കണ്ടുമുട്ടുന്ന ആ നിമിഷം മുതല്‍ ഒടുവില്‍ 
അവര്‍ അന്യോന്യം ജീവിതം പങ്കുവയ്ക്കാന്‍ തീരുമാനിക്കുന്ന നാടകീയ മുഹൂര്‍ത്തം വരെ 
യുള്ള കാലമാണ്‌ ഒരു സങ്കീര്‍ത്തനം പോലെയില്‍ അവതരിപ്പിക്കുന്നത്‌. പീഡാനുഭവങ്ങ 
ളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യാത്മാവിനെ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലൂടെ 
നോവലിസ്റ്റ്‌ വരച്ചുകാട്ടുന്ന. ബൈബിള്‍ ഭാഷയുടെ കാവ്യാത്മകതയെ സ്വാംശീകരിച്ചു കൊ 
ണ്ടുള്ള ആഖ്യാനശൈലിയാണ്‌ അതിനു കരുത്തേകുന്നത്‌. അഴിഞ്ഞാട്ടക്കാരനും അരാജക 
വാദിയുമായി പല എഴുത്തുകാരും വിശേഷിപ്പിച്ചിട്ടുള്ള ദസ്തയേവ്സ്കീയെ ഹൃദയത്തിനുമേല്‍ 
ദൈവത്തിന്റെ കൈയൊപ്പുള്ള ആള്‍ ആയിട്ടാണ്‌ പെരുമ്പടവം ഈ നോവലിലൂടെ അവത 
രിപ്പിക്കുന്നത്‌. 


“ജീവിതം ഒരു ചൂതുകളിയാണ്‌. ചിലര്‍ നേടുന്നു. ചിലര്‍ നഷ്ടപ്പെടുന്നു. നോക്ക്‌, ഏതു 
ജീവിതത്തിലും സംഭവിക്കുന്നത്‌ അതല്ലേ?” കഥാകാരന്‍ ഉയര്‍ത്തുന്ന ചോദ്യം ദേശകാ 
ലാതിവര്‍ത്തിയായതു തന്നെയാണ്‌ ഒരു സങ്കീര്‍ത്തനം പോലെയുടെ അനുസ്യൂതം തുടര്‍ന്നു 
കൊണ്ടേയിരിക്കുന്ന ജനപ്രിയതക്ക്‌ പിന്നിലെ രസതന്ത്രം. ശില്ലഘടനയിലും വൈകാരി 
കതയിലും മികച്ചു നില്‍ക്കുന്ന ഈ കൃതിയെ മലയാള നോവലിലെ ഒരു ഏകാന്തവിസ്മയം 
എന്നാണ്‌ മലയാറ്റൂര്‍ രാമകൃഷ്ണന്‍ വിശേഷിപ്പിച്ചിരിക്കുന്നത്‌.. 


പര്യമ്പുറം 30 ജി.സി.സി. 


ZA Yeon 





വ്വാലഹമഖ calmado... 
ചിഗണക്കമിലാത്ത “ദണ്ണകത്താല്‍ 
പ്ണകിനിമ്ഖ a_lamaamo.. . 


അഭിചിനെ അനന്തമാഷ 
മ; 
മോഗിടാച്മക്നതഥ 
എ i gu halms 


വര: അശ്വതി കൃഷ്ണ. കെ, മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


പര്യമ്പുറം 31 ജി.സി.സി. 


നാലുകെട്ട്‌ - എം.ടി.വാസുദേവന്‍ നായര്‍ 


ഗ്രീഷ്മ. എം 
ബിരുദാനന്തരബിരുദ ഗണിതശാസ്ത്രം 


കണ്ണുകള്‍ തുറന്ന്‌ പിടിച്ചു Mao കാണാന്‍ പഠിപ്പിച്ച അത്ഭുതം ലോകമാണ്‌ വായന. ഈ 
വായനദിനത്തില്‍ അത്തരത്തില്‍ വായനയിലൂടെ തൊട്ടറിഞ്ഞ ഒരു പുസ്തകത്തെ കുറിച്ച്‌ 
പങ്കുവെക്കുന്നു. അധ്യാപകന്‍, സിനിമാ പ്രവര്‍ത്തകന്‍, പത്രപ്രവര്‍ത്തകന്‍, സാഹിത്യക്കാ 
രന്‍ തുടങ്ങി വേറിട്ട തലങ്ങളില്‍ തന്റേതായ വ്യക്തി AG സൃഷ്ടിച്ച ജ്ഞാനപീഠജേതാവ്‌ എം 
ടി വാസുദേവന്‍ നായരുടെ സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന്‌ അര്‍ഹമായ “നാലുകെ 
ട്ട്‌” എന്ന നോവല്‍ . വായനക്കാര്‍ക്ക്‌ ആസ്വാദനത്തിന്റെ വേറിട്ട നിറങ്ങള്‍ ഈ നോവ 
ലില്‍ എംടി തുറന്നു കാണിക്കുന്നു.നാട്ടിന്‍പ്പുറത്തെ തനിമയുള്ള പച്ചയായ ജീവിതങ്ങളിലു 
ടെ യുള്ള ഒരു യാത്ര ആണ്‌ ഈ നോവല്‍. അപ്പുണ്ണി എന്ന ബാലനാണ്‌ നോവലിലെ 
കേന്ദ്രകഥാപാത്രം. അപ്പുണ്ണിയുടെ ജീവിതവും അവനു ചുറ്റുമുള്ള നിഷ്ടളങ്കമായ ഗ്രാമീണത 
യും വളരെ വ്യക്തമായി എംടി വായനാക്കാര്‍ക്ക്‌ മുന്നില്‍ വരച്ചു കാണിക്കുന്നു. അപ്പണ്ണിയു 
ടെ അച്ഛനായ കോന്തുണ്ണി നായര്‍ അമ്മ പാറുക്കുട്ടി കൂടാതെ സൈയ്താലികുട്ടി , മുത്താച്ചി, 
മാള എന്നിവരും ഈ നോവലിലെ മറ്റു കഥാപാത്രങ്ങള്‍ ആണ്‌. കോന്തുണ്ണി നായര്‍ നാ 
ലുകെട്ടിലെ പാറുക്കുട്ടിയെ വിവാഹം ചെയ്യുന്നു. തുടര്‍ന്ന്‌ ഇല്ലം വിട്ട്‌ ഇറങ്ങേണ്ടി വരുന്നു 
. GRIMM നായരുടെ മരണതിനു ശേഷം അപ്പൂണ്ണിയും അമ്മയും അനുഭവിക്കുന്ന ദാരി 
(Bao കഷ്ടതകളും കൂടെ അന്നത്തെ സാമൂഹികവ്യവസ്ഥയെയും ഏഴുത്തുക്കാരന്‍ തുറന്നുക്കാ 
ണിക്കുന്നു.നോവലിന്റെ ഒരു ഘട്ടത്തില്‍ അപ്പുണ്ണി നാലുകെട്ടില്‍ എത്തുന്നു ശേഷം നാടുവിട്ടു 
പോവുന്നു.അവസാനം നാലുകെട്ട്‌ സ്വന്തമാക്കി അപ്പുണ്ണി അമ്മയുമായി അവിടെ എത്തുന്നു. 
കരിപ്പിടിച്ച ജീവിതത്തിലൂടെ സഞ്ചരിച്ച്‌ പ്രകാശത്തുരുത്തില്‍ എത്തി നില്‍ക്കുന്ന പ്രതീകാ 
ത്മകത സൃഷ്ടിച്ച്‌ കൊണ്ടാണ്‌ ഏഴുത്തുക്കാരന്‍ നോവലിന്‌ തിരശീല ഇടുന്നത്‌. പച്ചയായ 
ജീവിതങ്ങള്‍ ഉള്‍കൊള്ളുന്ന ഒരു സാമൂഹിക അവസ്ഥയോടൊപ്പം വേര്‍പാടിന്റെയും ദാരി 
ദത്തിന്റെയും വേദനാജനകമായ അവസ്‌ഥയെ തീവ്രമായി അവരിപ്പിക്കുന്നു. എം. ടി യുടെ 
കൈയൊപ്പ്‌ പതിഞ്ഞ ഈ പുസ്തകത്തിന്‌ എക്കാലവും വായനക്കാരുടെ ആസ്വാദനത്തിന്‌ 
പുതുനിറങ്ങള്‍ നല്‍കാന്‍ കഴിയും. 





പര്യമ്പുറം 32 ജി.സി.സി. 


ചുവന്ന തെരുവ്‌ 
നയന. ആര്‍ 
മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


എന്നത്തേയും പോലെ ആ ദിവസവും അവള്‍ക്ക്‌ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടതേയില്ല. 
അമ്മ രാവിലെ എഴുന്നേല്‍പ്പിച്ചു കാപ്പി തന്ന്‌ പുറത്തേക്ക്‌ പറഞ്ഞു വിട്ടതാണ്‌, ഈ നേരം 
വരെ ഒന്നും അകത്തേക്ക്‌ ചെന്നിട്ടില്ല... വയര്‍ പരാതിപറയാന്‍ തുടങ്ങിയിട്ട്‌ നേരം ഒരു 
പാട്‌ കഴിഞ്ഞു.എന്നിട്ടും വീട്ടിലേക്ക്‌ തിരിച്ചു പോകാന്‍ അവള്‍ക്ക്‌ തോന്നിയില്ല, ഉച്ച വരെ 
വീട്ടില്‍ പ്രവേശിക്കാന്‍ അവള്‍ക്ക്‌ വിലക്കാണ്‌ .റോഡിലൂടെ അങ്ങനെ ഉലാത്തുമ്പോള്‍ 
അവള്‍ ആലോചിച്ചു വീട്ടിലെ തിരക്കിനെ കുറിച്ചും അമ്മ അവരോട്‌ പൈസക്ക്‌ വേണ്ടി വഴ 
ക്കിടുന്നതും എല്ലാം.അമ്മക്ക്‌ വലിയ ഉദ്യോഗമാണെന്ന്‌ അവള്‍ എല്ലാരോടും പാടി നടക്കും 
. കാരണമുണ്ട്‌ അമ്മയുടെ പടം പല ദിവസങ്ങളിലെ പത്രങ്ങളില്‍ നിന്നും വെട്ടിയെടുത്ത്‌ 
വീട്ടിലെ മുക്കിലും മൂലയിലും ഒട്ടിച്ചു വക്കുക പതിവായിരുന്നു. വീട്ടില്‍ വരുന്നവരോടെല്ലാം 
ആ ഫോട്ടോയില്‍ വിരല്‍ JSME അവള്‍ പറയും “കണ്ടാ മാമ അമ്മേടെ പടം പത്രത്തില്‌ 
വന്നേക്കണ്‌.....മ്മ നല്ല ചന്തിണ്ട്‌ ല്ലേ മാമാ....” ഇത്‌ കേക്കുന്നവര്‍ ചിരിക്കുന്നതിന്റെ അര്‍ 
ഥം മാത്രം അവള്‍ക്ക്‌ മനസ്സിലായിട്ടില്ല ഇന്നേ വരെ..... ആ പടത്തിന്റെ താഴെ എഴുതിയത്‌ 
ആദ്യമായി അവള്‍ക്ക്‌ വായിച്ചു കൊടുത്തത്‌ അവള്‍ സ്നേഹത്തോടെ 'ബാബ്‌എന്ന്‌ വിളി 
ക്കുന്ന കാക്കൂ” ആണ്‌. കേട്ടപ്പോ വലിയ എന്തോ ആണെന്ന്‌ കരുതി അവള്‍ ഇടയ്ക്കിടക്ക്‌ 
ആ വാക്ക്‌ പറയുന്നത്‌ കേള്‍ക്കാം. ഒരു ദിവസം അവള്‍ ആ ഫോട്ടോയില്‍ ചൂണ്ടി വന്നയാ 
ളോട്‌ പറഞ്ഞു “ബ്രാത്തല്‍.... ന്റെ അമ്മ ഈ നാട്ടിലെ ഏറ്റവും ബല്യ ബ്രാത്തലാ ചാച്ചാ 
അറിയ്വോ MAREA”. അമ്മയുടെ കൈയില്‍ നിന്ന്‌ എത്ര തല്ലാണ്‌ അന്ന്‌ കിട്ടിയത്‌....... 
അതോര്‍ത്തപ്പോള്‍ അവളുടെ രോമങ്ങള്‍ ചെറുതായൊന്നു എഴുന്നു.....*ഇത്രേം തെരക്കുള്ളോ 
ണ്ടായിരിക്കും അമ്മ നിക്ക്‌ ഉടുപ്പ്‌ മാങ്ങിച്ചു തെരാത്തെ ”കണ്ണ്‌ തുടച്ച്‌ അവള്‍ അവളെതന്നെ 
സമാധാനിപ്പിച്ചു.ഒരു നിക്കര്‍ മാത്രം ഇട്ടത്‌ കൊണ്ടാവണം ശരീരം ആസകലം നീറുന്നുണ്ടാ 
യിരുന്നു. വാരിയെല്ലുകള്‍ എണ്ണി എടുക്കാന്‍ പറ്റാവുന്നത്രയും മെലിഞ്ഞ കുഞ്ഞു ശരീരത്തി 
ലേക്കൊന്ന്‌ സ്വയം കണ്ണോടിച്ചു നോക്കി. ഉടലില്‍ നിന്ന്‌ വേര്‍പെടുത്തി എടുക്കാന്‍ മാത്രം 
അവളുടെ മുല ഞെട്ടുകള്‍ വിരിഞ്ഞിരുന്നില്ല,ചെറുതായൊരു നാണം ആ മന്ദഹാസം വിരിയു 
ന്ന മുഖത്തു മിന്നി മറഞ്ഞു. അവള്‍ ചുവന്ന തെരുവ്‌ എന്ന്‌ ബോര്‍ഡ്‌ വച്ച വഴിയേ MSM... 
അത്‌ വായിക്കാന്‍ അറിയില്ലെങ്കില്‍ കൂടി എത്രയോ തവണ ഈ വഴിയിലൂടെ നടക്കുമ്പോള്‍ 
കാറിലെ കണ്ണാടി താഴ്തി മണക്കുന്ന, വെളുത്ത രൂപം ചോദിച്ചിരിക്കുന്നു.അന്നെല്ലാം ഈ 
പേരിന്റെ ചരിത്രം അവള്‍ കണ്ടെത്താന്‍ ശ്രമിച്ചിട്ടുണ്ട്‌. അതിനും മാത്രം ചുവപ്പ്‌ ഈ തെരു 
വിന്റെ ഏത്‌ ഭാഗത്താണ്‌ നിറച്ചു വെച്ചിരിക്കുന്നതെന്ന്‌ അവളെപ്പോഴും ആലോചിക്കും...... 
നടന്ന്‌ നടന്ന്‌ അവസാനം അവള്‍ ക്ലിനിക്കിന്റെ എതിര്‍വശത്തുള്ള കെട്ടിടത്തിന്റെ മുന്നി 
ലെത്തിയപ്പോഴാണ്‌ നിന്ന്‌ ത. ഏറ്റവും മുകളിലെ ഒരു മുറിയും അടുക്കളയും കുളിമുറിയും മാ 
ത്രം അടങ്ങിയ ഒരു ഇടുങ്ങിയ ഇടമാണ്‌ ആ വീട്‌.ആദ്യമൊക്കെ തന്നെ ആരും അങ്ങനെ 
ശ്രദ്ധിച്ചിരുന്നില്ല എന്നാല്‍ 16 വയസ്സ്‌ തികഞ്ഞപ്പോള്‍ മുലഞെട്ടുകള്‍ക്ക്‌ വലിപ്പം വച്ചതും 
അധരം കുറെകൂടി ചുവന്നതും അവള്‍ തിരിച്ചറിഞ്ഞു. അമ്മയെ കാണാന്‍ വരുന്നവര്‍ മുറി 
യില്‍ കയറി കതകടക്കും. പിന്നെ ചില ഞരങ്ങലുകള്‍ മാത്രം കേള്‍ക്കാം. അവര്‍ പോകു 








പര്യമ്പുറം 33 ജി.സി.സി. 


EMI അമ്മേടെ കൈയില്‍ ഒരുപാട്‌ പണം കൊടുക്കുന്നതും അവള്‍ കണ്ടിരിക്കുന്നു. അന്നെ 
ല്ലാം അതിനര്‍ത്ഥം അവള്‍ക്കറിഞ്ഞിരുന്നില്ല. അത്‌ കഴിഞ്ഞാല്‍ ക്ലിനിക്കിലേക്ക്‌ ഓടുമാ 
യിരുന്നു അമ്മ... എന്തിനാവും അമ്മ ഓടുന്നത്‌??? അത്‌ ചോദിക്കാനുള്ള പേടികാരണം 
അവള്‍ ചോദിക്കാറില്ല. ക്ലിനിക്കില്‍ നിന്ന്‌ ഒരുപാട്‌ മരുന്നുകള്‍ വാങ്ങി കഴിക്കുന്ന അമ്മ 
യെ വല്ലപ്പോഴുമെങ്കിലും അവള്‍ പേടിയോടെ നോക്കാറുണ്ടായിരുന്നു.കടകള്‍ക്ക്‌ മുന്നില്‍ 
നിന്ന്‌ ചില്ലുകൂട്ടില്‍ അടുക്കി വച്ച പലഹാരങ്ങളെ നോക്കി വെള്ളം വിഴുങ്ങുമ്പോഴും ഒന്നും 
കഴിക്കാന്‍ കിട്ടാത്തതുകൊണ്ട്‌ പട്ടിണി മാത്രമേ അവള്‍ക്ക്‌ എപ്പോഴും കൂട്ടിനുണ്ടായിരുന്നു 
BB. എന്നിട്ടും അവളുടെ വയറിന്റെ വലിപ്പം കൂടി കൂടി വന്നു. അത്‌ ശ്രദ്ധിച്ചിട്ടേന്നോണം 
അമ്മ ക്ലിനിക്കില്‍ നിന്ന്‌ കൊണ്ടുവന്ന മരുന്ന്‌ ചോറില്‍ കലക്കി തന്നപ്പോഴും ഉദരത്തില്‍ 
ഒരാള്‍ ഉറങ്ങുന്നുണ്ടെന്നോ അതിന്റെ കൊലക്കയറാണ്‌ ആ മരുന്ന്‌ എന്നോ അവള്‍ അറി 
ഞ്ഞില്ല.അതിന്‌ ശേഷം നടന്നതൊന്നും അവള്‍ക്ക്‌ ഓര്‍ത്തെടുക്കാന്‍ കഴിഞ്ഞില്ല. കണ്ണ്‌ 
തുറക്കുമ്പോള്‍ ചോരയില്‍ കുളിച്ചു കിടക്കുന്ന തന്നെ കോരിയെടുത്ത്‌ ക്ലിനിക്കിലേക്ക്‌ ഓടു 
ന്ന അമ്മയെയാണ്‌ കണ്ടത്‌. ഡോക്ടറുടെ കൈയില്‍ പണം എണ്ണി വയ്ക്കുമ്പോള്‍ അവള്‍ക്ക്‌ 
മനസ്സിലായി ചുവന്ന തെരുവിന്‌ നിറം നല്‍കുന്നത്‌ ചോരയാണെന്ന്‌. ചോരയായിരുന്നു 
എല്ലാ ഇടത്തും. അങ്ങനെ എത്രയോ പിണ്ടങ്ങളുടെ ദീന രോധനങ്ങള്‍ തെരുവുകളുടെ പരീ 
മ്പരങ്ങളില്‍ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. 


പര്യമ്പുറം 34 


മരിച്ച കവിത 
നയന. ആര്‍ 
മൂന്നാം വര്‍ഷ മലയാള ബിരു 


എഴുതണം എന്ന്‌ എത്രയോ കൊതിക്കുന്നു 
എന്തെഴുതണം എന്ന അമ്പരപ്പ്‌ 

ഒരു പക്ഷേ 

എന്റെ കവിത മരിച്ചു കിടക്കുകയാവണം 
ചുറ്റുപാടും ചീഞ്ഞു നാറുന്നത്‌ 

എന്റെ കവിതയായിരിക്കാം 

പലതും എഴുതിയെങ്കിലും 
വായിച്ചെടുക്കാന്‍ 

ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു 
ലിപിയില്ലാത്ത ആ എഴുത്തിനെ 
എങ്ങനെ വായിക്കാന്‍ 

ഏറെ കഷ്ടപ്പെട്ട്‌ ഞാനാ 

ലിപി പഠിച്ചെടുത്തു 

ഒന്നെഴുതി നോക്കി 

കൊള്ളാം നല്ല എഴുത്ത്‌, 

എന്നിട്ടും മതിവരാതെ ഒന്നിനു രണ്ടു തവണ 
മോടി വരുത്തി 

എന്നിട്ടും 

വായിക്കാന്‍ അവര്‍ക്ക്‌ 

നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു 
അല്ലെങ്കില്‍ത്തന്നെ 

ഭാഷയില്ലാത്ത ആ കവിതയെ 

എങ്ങനെ വായിക്കാന്‍??? 
പിന്നീടെപ്പോഴോ എന്റെ കവിതക്ക്‌ 
ഞാന്‍ സ്വര്‍ണ നിറം പൂശി 

ആദ്യ കവിത ഉറുമ്പിനെ കുറിച്ചായിരുന്നു 
പിന്നീട്‌ വംശത്തെക്കുറിച്ച്‌ 

ഇന്ന്‌ ഞാന്‍ എന്നെക്കുറിച്ചാണെഴുതിയത്‌ ഇനിയൊരിക്കല്‍ 
എന്നെങ്കിലും ഞാന്‍ 

എന്റെ വാക്കുകളെ കണ്ടെത്തും 

അന്ന്‌ ഞാന്‍ എഴുതും 

എന്റെ മരിച്ച കവിതകളെ 

ഒഴിഞ്ഞ കടലാസ്സില്‍ കോറിയിടും 


ജി.സി.സി. 


പര്യമ്പുറം 35 ജി.സി.സി. 


ആരാച്ചാര്‍ - കെ.ആര്‍.മീര 
അനഘ. കെ.പി 
ബിരുദാനന്തര ബിരുദ ഗണിതശാസ്ത്രം 


മലയാള ചരിത്രത്തിലെ എക്കാലത്തേയും മികച്ച കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നായ 
ചേതനാഗ്ദ്ധാമല്ലിക്കിനെ സൃഷ്ടിച്ച കെ .ആര്‍ മീരയുടെ ആരാച്ചാര്‍ എന്ന നോവലിനെ പറ്റി 
യാണ്‌ പറയാനാഗ്രഹിക്കുന്നത്‌. 

കൊല്ലം ജില്ലയിലെ ശാസ്താം കോട്ടയില്‍ ജനിച്ച മീര ഒരു പത്ര പ്രവര്‍ത്തക കൂടി ആയി 
രുന്നു. നിരവധി അവാര്‍ഡുകള്‍ ലഭിച്ചിട്ടുള്ള മീരയുടെ പ്രധാന കൃതികളാണ്‌ മീരാസാധു, 
സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, യൂദാസിന്റെ സുവിശേഷം തുടങ്ങിയവ. 552 പേജുകളുള്ള 
ഈ പുസ്തകം 52 അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്നു. 

കൊല്‍ക്കത്ത പശ്ചാത്തലമാക്കിയ ഈ കഥ കൊല്‍ക്കത്തയിലെ ഗലികളും ,ഘാട്ടുകളും, 
തെരുവുകളും, ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളും വേശ്യാലയങ്ങള്‍ മുതല്‍ ജയിലുകള്‍ വരെ 
ഒരു ദൃശ്യാവിഷ്ഠാരത്തിലൂടെന്നപോലെ മടുപ്പിക്കാതെ ഓരോ വായനക്കാരനേയും കൊണ്ടു 
പോവുന്നതില്‍ കവി വിജയിച്ചിട്ടുണ്ട്‌. ബംഗാളീ നോവലുകളുടെ ഭൂമിശാസ്ത്രം മാത്രമല്ല, 
ഭാഷാ , ജീവിത സഠസ്താരങ്ങളുടെ അസ്ഥിവരെ തുളഞ്ഞിറങ്ങിയ കൃതി. വളരെ ലളിതമായ 
ഭാഷയിലുടെയാണ്‌ കവി നമ്മളോട്‌ പറയുന്നത്‌. 2013 ല്‍ ഓടക്കുഴല്‍ അവാര്‍ഡ്‌ , വയലാര്‍ 
അവാര്‍ഡ്‌, കേരള സാഹിത്യ അക്കാദമി അവാര്‍ഡ്‌ എന്നിങ്ങനെ നിരവധി അവാര്‍ഡുകള്‍ 
വാരിക്കൂട്ടിയ കൃതി കൂടിയാണ്‌ ആരാച്ചാര്‍ . 

ചരിത്രവും മിത്തും ഭൂതകാലത്തെ യെന്ന പോലെ വര്‍ത്തമാന കാലത്തേയു പ്രശ്ൂവല്‍ക്കരി 
ക്കുന്നതിന്റെ ഭാവനാഭൂപടമാണ്‌ ഈ നോവല്‍. വാര്‍ത്താ ടെലിവിഷന്‍ മനുഷ്യ ജീവിത 
ത്തില്‍ നടത്തുന്ന കടന്ന കയറ്റത്തിന്റെ മ്ലേച്ചവും ഹീനവുമായ കുറ്റവിചാരണ. 
പരമ്പരകളായി വധശിക്ഷ നടപ്പാക്കല്‍ തൊഴിലാക്കിയ ഒരു കുടുംബത്തിന്റെ കഥ പറയു 
ന്നു. നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചേതന , തന്റെ പരമ്പരാഗതമായ തൊഴില്‍ സ്വാ 
യത്തമാക്കാനായി തീവ്രപ്രയത്തഠ ചെയ്യുന്ന ശക്തമായ ഒരു സ്ത്രീയാണ്‌. 451 പേരെ തൂക്കിലേ 
റ്റിയ ആരാച്ചാര്‍ എന്ന ജോലി വരെ അഭിമാനത്തോടു കൂടി ലോകത്തോട്‌ വിളിച്ചു പറയുന്ന 
ചേതനയുടെ പിതാവ്‌ ഫണിഭൂഷണ്‍ ഗൃഥാമല്ലിക്ക്‌ , അച്ചന്‍ തൂക്കികൊന്ന ചെറുപ്പക്കാരന്റെ 
പിതാവിന്റെ പ്രതികാരം കൊണ്ട്‌ കൈയും കാലും മുറിച്ചു മാറ്റപ്പെട്ട രാമുദ എന്ന്‌ ചേതന 
വിളിക്കുന്ന സഹോദന്‍ , ആരാച്ചാര്‍ കുടുംബത്തിന്റെ തായ്‌ വഴികളെ പറ്റി മനസിലാക്കാന്‍ 
സഹായിക്കുന്ന ദാക്കുമ എന്ന്‌ കുട്ടികള്‍ വിളിക്കുന്ന ഫണിഭൂഷന്റെ അമ്മ, തൂക്കി കൊല്ലാന്‍ 
വിധിക്കപെട്ട യതീന്ദ്രനാഥ ബാനര്‍ജി എന്നിവരാണ്‌ മറ്റ ചില കഥാപാത്രങ്ങള്‍ . ചേതന 
യെ ലോകത്തിലെ ആദ്യ ആരാച്ചാരാക്കി മാറ്റി തന്റെ മാധ്യമത്തിന്റെ റേറ്റിങ്‌ ഉയര്‍ത്താന്‍ 
ശ്രമിക്കുന്ന വാര്‍ത്താ ചാനല്‍ റിപ്പോര്‍ട്ടര്‍ സഞ്ജു ബാബു എന്നു വിളിക്കുന്ന സഞ്ജീവ്കുമാര്‍ 
മിത്ര നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ്‌. 

വധശിക്ഷക്കെതിരെയുള്ള ബാനര്‍ജിയുടെ ദയാഹര്‍ജി രാഷ്ട്രപതി കൊള്ളുന്നതും തള്ളുന്ന 
തിനുമിടയിലെ ചുരുങ്ങിയ മാസങ്ങളാണ്‌ നോവലിന്റെ പ്രത്യക്ഷകാല പശ്ചാത്തലം.451 
പേരെ കാലപുരിക്ക്‌ അയച്ചുവെങ്കിലും പിന്നീട്‌ ടട വയസാന ഫണിഭൂഷണ്‍ തൊഴിലെടു 
ക്കാത്ത വിധം വാര്‍ധക്യ ബാധിതനാണ്‌. പക്ഷേ കാലും കൈയ്യും മുറിച്ചു മാറ്റപ്പെട്ട മകനും 


പര്യമ്പുറം 36 ജി.സി.സി. 


ഈ ജോലി ചെയ്യാനാവില്ല. ബാക്കിയുള്ളത്‌ ചേതന മാത്രമാണ്‌. ജനിക്കുമ്പോള്‍ തന്നെ 
പൊക്കിള്‍ക്കൊടിയില്‍ കരുക്കുതീര്‍ത്തുകൊണ്ട്‌ പുറത്തെത്തിയ ചേതനയുടേത്‌ ആരാച്ചാര്‍ 
രക്തമായിരുന്നു. പരമ്പരാഗതമായ ആരാച്ചാര്‍ കുടുംബത്തിലെ അവസാനത്തെ ഇങ്ങറ്റത്തു 
ള്ള കണ്ണിയാണ്‌ നമ്മുടെ ചേതന .പലരുടെ ഇടപെടലും മറ്റും കൊണ്ട്‌ ഈ ജോലി ചേതന 
യ്ക്‌ ലഭിക്കുന്നു. “അങ്ങനെ ലോകത്തിലാദ്യമായി ഒരു സ്ത്രീ ആരാച്ചാരാകാന്‍ പോകുന്ന പുതു 
ചരിത്രം പിറവിയെടുക്കുന്നു.” 

ആദ്യ ഭാഗത്ത്‌ ഒന്നിനും പ്രതികരിക്കാനാകാതെ നില്‍ക്കുന്ന ചേതനയാണ്‌ കാണാന്‍ കഴി 
യുന്നതെങ്കില്‍ പിന്നീട്‌ തന്നെ പീടിപ്പിക്കാന്‍ ശ്രമിക്കുന്നവനെ സ്വന്തം ദുപ്പട്ടയുടെ അറ്റം 
കൊണ്ട്‌ കുടുക്കിട്ട്‌ കൊലകയറാക്കി കഴുത്തിലിടുന്ന ചേതന യെയാണ്‌. എന്നിട്ടും കാപട്യ 
മാത്രമുള്ള പ്രണയത്തിലൂടെ കാമത്തെ മാത്രം കാണുന്ന സഞ്ജുവിന്‌ മുന്നില്‍ പ്രണയത്തിന്‌ 
കീഴടങ്ങുന്നതും പിന്നീട്‌ അവള്‍ തന്നെ മനസില്‍ ഒരു കുടുക്ക്‌ അവനു വേണ്ടി നിര്‍മിക്കു 
ന്നു. അങ്ങനെ പ്രണയത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ ഈ നോവല്‍ കടന്നുപോകുന്നു 
ണ്ട്‌.ആരാച്ചാറായി ജോലി നിര്‍വഹിക്കുന്നതിന്‌ മുന്‍പ്‌ ഒരു സ്ത്രീ കടന്നുപോകുന്ന പലവി 
ധത്തിലുള്ള മാനസിക സങ്കര്‍ഷങ്ങളിലുടെ ഓരൊ വായനക്കാരനെയും കൊണ്ടുപോകുന്നു. 
പിന്നീട്‌ ജോലി ചെയ്തതിന്‌ ശേഷം മറ്റുള്ളവര്‍ക്ക്‌ അവളോട്‌ തോന്നുന്ന ബഹുമാനവും ഭയ 
വും ഒക്കെ തന്നെ നോവലില്‍ കാണാന്‍ സാധിക്കുന്നു. തൂക്കി കൊല്ലുന്നതിന്റെ തലേന്നാള്‍ 
തൂലിലേറ്റുന്നയാളെ കാണാനെത്തുന്ന ആരാച്ചാരുടെ മാനസികസംഘര്‍ശം വായനക്കാരി 
ലെത്തിക്കുന്നതില്‍ എഴുത്തുകാരി തികച്ചും വിജയിച്ചിട്ടുണ്ട്‌. 

മരണത്തിന്റെ തൊട്ട്‌ മുന്നില്‍ നില്‍ക്കുന്ന തന്നെ തൂക്കി കൊല്ലാന്‍ വിധിച്ച ആരാച്ചാരോ 
ട്‌ പ്രണയം തോന്നുന്ന ബാനര്‍ജിയെ കാണാം. എന്നെ വരെയധികം സ്പര്‍ശിച്ചിട്ടുള്ള ഒരു 
ഭാഗമായിരുന്നു അത്‌. അവസാനത്തെ ആഗ്രഹമെന്നോളം ഒരു കഥ പറയാന്‍ ചേതനയോ 
ട്‌ ആവിശ്വപ്പെടുന്നു. പ്രായപൂര്‍ത്തിയായ ഒരു പെണ്‍കുട്ടിയെ ബലാത്സംഗം ചെയ്ത്‌ വധശി 
ക്ഷ വിധിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണോ ഇയാള്‍ എന്ന്‌ ഒരു നിമിഷമെങ്കിലും നമുക്ക്‌ 
തോന്നി പോവും. പ്രണയവും , സ്നേഹവും , നിസംഗതയും , പോരാട്ടങ്ങളും, പ്രതികാരവും 
ഒത്തിണങ്ങിയതാണ്‌ കെ.ആര്‍ മീരയുടെ ആരാച്ചാര്‍. ഇതൊക്കെ തന്നെയാണ്‌ ഈ നോ 
വലിനെ വ്യത്യസ്തമാക്കുന്നത്‌. 

ഈ നോവലിലെ ഒരു വരിയിലൂടെ ഞാനെന്റെ വായനാനുഭവം നിര്‍ത്തട്ടെ ..... “ചരിത്രമാണ്‌ 
ഏറ്റവും ഭീകരമായ ആയുധം, ഓര്‍ക്കാപുറത്ത്‌ അതിന്റെ മുന കൊള്ളുമ്പോള്‍ മനുഷ്യരുടെ സപ്പ 
നാടികളും തകരും”. 





എന്നെ മാത്രം ഞാ൯ 





പര്യമ്പുറം 38 ജി.സി.സി. 






a 


AA) A 


— 
- 
= = 
_—— 
nn 
= - 


t i > 
.— a 
| ae 


| — y 
AR y 
ക്‌ 


വര: അശ്വതി കൃഷ്ണ. കെ, മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


പര്യമ്പുറം 39 ജി.സി.സി. 


സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ - കെ.ആര്‍.മീര 
ആതിര കെ എം 
ബിരുദാനന്തര ബിരുദ ഗണിതശാസ്ത്രം 


ഒരിക്കലും ആവര്‍ത്തനങ്ങള്‍ ഇല്ലാത്തതും ഓരോ ദിശകളിലൂടെയും വ്യത്യസ്തമാനങ്ങള്‍ കല്‍ 
പിക്കാവുന്നതും മറ്റൊരാള്‍ക്ക്‌ പൂര്‍ണമായി പറഞ്ഞുനിര്‍ത്താനാകാത്തതുമായ ഒന്നു മാത്ര 
മാണുള്ളത്‌, ഓരോ മനുഷ്യജീവിതവും. ഒരു കൂടിനുള്ളില്‍ നിന്നുകൊണ്ട്‌ തന്നെ മറ്റനേകം 
ജീവിതങ്ങളെ കണ്ടുമുട്ടുമ്പോഴാണ്‌ വ്യത്യസ്ത്രമെങ്കിലും അവയോരോന്നിന്റെയും സാരാംശം 
ഒന്നുതന്നെയെന്ന്‌ നാമറിയുന്നത്‌. അത്തരത്തില്‍ വിവിധങ്ങളായ സഞ്ചാരഗതിയിലേക്ക്‌ 
നമ്മുടെയെല്ലാം ചിന്തകളെയടുപ്പിക്കാന്‍, ചുറ്റുമുള്ളതിനെയെല്ലാം അംഗീകരിക്കാന്‍ പ്രാപ്ലരാ 
ക്കാന്‍ കെല്‍പ്പുള്ള മനോഹരമായ യാത്രകളാണ്‌ ഓരോ വായനാനുഭവവും എന്ന്‌ പറയേണ്ട 
തില്ലല്ലോ . മനുഷ്യരുടെ ചിന്തകളെയും ബുദ്ധിയെയും വികാരങ്ങളെയും കാതുകങ്ങളെയും 
തൃപ്തിപ്പെടുത്താന്‍ ആകുന്ന വായന അവരില്‍ എത്രമേല്‍ സ്വാധീനം ചെലുത്തുന്നു എന്നത്‌ 
തന്നെയാണ്‌ അതിന്റെ തെളിവ്‌ . വായനയുടെ വിവിധ തലങ്ങളെ അറിഞ്ഞു തുടങ്ങുമ്പോള്‍ 
നമ്മെ കൊളുത്തി വലിച്ചേക്കാവുന്ന ഒരു പുസ്തകത്തെ ഈ വേളയില്‍ പരിചയപ്പെടുത്തേണ്ട 
തുണ്ട്‌. വിവാഹമെന്ന കച്ചവട സമ്മ്രദായത്െക്കുറിച്ച്‌ ചൂടന്‍ ചര്‍ച്ചകള്‍ എരിപിരി കൊള്ളു 
മ്പോള്‍ അതിന്‍റെ വായനയും അത്രയേറെ പ്രസക്തമാകുന്നു എന്നതുതന്നെ മുഖ്യകാരണം. 
തന്റെ രചനകളിലൂടെ ശക്തമായ സ്ത്രീകഥാപാത്രങ്ങളെ, തീവ്രമായ ജീവിതാനുഭവങ്ങളെ കട 
ലാസുകളില്‍ പ്രതിഫലിപ്പിച്ച കെ ആര്‍ മീരയുടെ “സൂര്യനെ അണിഞ്ഞ ഒരു Y എന്ന 
പുസ്തകത്തെ പറ്റിയാണ്‌ പറഞ്ഞുവരുന്നത്‌ . തന്റെ മറ്റു രചനകളിലേതുപോലെതന്നെ വസ്ത്ര 
തകളെ പറയാതെ പറഞ്ഞറിയിക്കുകയും കടന്നുകയറരുതെന്നു പറയുന്ന മേഖലകളിലേ 
ക്ക്‌ ഇടിച്ചു കയറുകയും വ്യക്തമായ നിലപാടുകള്‍ ഉയര്‍ത്തി പിടിക്കുകയും ചെയ്യുന്നുണ്ട്‌ കെ 
ആര്‍ മീര ഇവിടെയും . ജീവിതത്തെക്കുറിച്ച്‌ അസാധാരണമായ കാഴ്ചപ്പാടുകള്‍ ഒന്നും തന്നെ 
യില്ലാത്ത ജെസബെല്‍ എന്ന കേന്ദ്രകഥാപാത്രത്തെ മുന്‍നിര്‍ത്തി, ഏറെ പ്രതീക്ഷകളോടെ 
അവള്‍ ദാമ്പത്യത്തിലേക്ക്‌ കടക്കുന്നതും തനിക്ക്‌ ഉണ്ടാകുന്ന തിരിച്ചടികളിലുടെയും തി 
രിച്ചറിവുകളിലൂടെയും ലിഖിതമായ വ്യവസ്ഥകള്‍ക്കു മുകളില്‍ ശക്തയായ ഒരു വ്യക്തിയാ 
യി അവള്‍ ഉരുത്തിരിയുന്നതും കഥയില്‍ നമുക്ക്‌ കണ്ടുമുട്ടാനാകും. കേവലം ഒരു പെണ്‍ 
കുട്ടിയുടെ ജീവിതകഥ എന്നതിനുമപ്പുറം ആണ്‍കോയ്യ നിറഞ്ഞ സമൂഹത്തിന്‌ എതിരെയു 
ള്ള ചെറുത്തുനില്‍പ്പ്‌ തന്നെയാണ്‌ ഇവിടെ പ്രാധാന്യം . വിവാഹജീവിതത്തില്‍ സ്ത്രീക്ക്‌ 
സമൂഹം കല്‍പ്പിച്ചു നല്‍കുന്ന പരിമിതികള്‍ ഓരോന്നും വ്യക്തമായി തന്നെ കഥാസന്ദര്‍ഭ 
ങ്ങള്‍ വരച്ചുകാട്ടുന്നു. ഒരു തരത്തിലുള്ള വഴങ്ങികൊടുക്കലും വിധേയത്വവുമാണ്‌ സ്ത്രീയുടെ 
മുഖമുദ്ര എന്ന്‌ പറഞ്ഞു വെക്കുന്ന വികൃതമായ നമ്മുടെ സാമൂഹ്യാന്തരീക്ഷത്തിന്റെ ഉല്‍പ്പ 
ന്നങ്ങളാണ്‌ കീഴ്പ്പെടുത്തലിന്റെ പ്രതീകങ്ങളായ ജെറോമും ജോര്‍ജ്ജ്‌ ജെറോം മരക്കാര 
നും കൂടാതെ അടിമത്തം അലങ്കാരമായി കരുതിപ്പോരുന്ന ജെസബെല്ലിന്റെയും ജെറോമി 
ന്റെയും മാതാക്കളും.സ്ഥാനം കൊണ്ടല്ലാതെ മറ്റൊരു തരത്തിലും തനിക്ക്‌ പങ്കാളിയാകാ 
ത്ത ഒരുവനില്‍ നിന്ന്‌ സ്വതന്ത്രയാകാന്‍ ജെസബെല്‍ തീരുമാനിക്കുമ്പോഴും നിലപാടുക 
ളെടുക്കുമ്പോഴും സ്വയം തൃപ്തിപ്പെടുത്താനായി തിരഞ്ഞെടുപ്പകളും തഴയലുകളും നടത്തുമ്പോ 
Yo അസ്വസ്ഥരാകുന്ന ഒരുപറ്റം ആളുകളും കഥയിലുണ്ട്‌ . തീര്‍ച്ചയായും വായനക്കാരിലും 


പര്യമ്പുറം 40 ജി.സി.സി. 


ഇത്തരം അസ്വസ്ഥതകള്‍ സ്വാഭാവികമാണ്‌. കാരണം ഒരു പെണ്‍കുട്ടിയുടെയും ഭാര്യയു 
ടെയും സ്വതന്ത്രയായ സ്ത്രീയുടെയും സാമൂഹികവും മാനസികവും ലൈംഗികവുമായ ആവശ്യ 
ങ്ങളെയും അവകാശങ്ങളെയും മുന്‍പേ കൂട്ടി ചിട്ടപ്പെടുത്തി സഞ്ചരിക്കുന്നവരാണ്‌ നാം. ആ 
ഭോഷ്ക്കുകള്‍ക്ക്‌ മേലെയാണ്‌ അവള്‍, ജെസബെല്‍ സഞ്ചരിക്കുന്നത്‌. അവള്‍ ഉയര്‍ത്തു 
ന്ന ചോദ്യങ്ങള്‍ ചെയ്തികള്‍ നിലവിലുള്ള സാമൂഹിക സമ്പ്ൃദായത്തിന്റെ അടിവേരിളക്കും 
എന്ന്‌ തീര്‍ച്ചയാണ്‌. ഇവയ്ക്കുപുറമേ ആണ്‍കോയ്യുയുടെ കീഴിലുള്ള സമൂഹം ഒരേ പോലെ 
ഓരോ വ്യക്തിയെയും തുറുങ്കലിലാക്കുമെന്നും സാമൂഹ്യജീവി എന്നതിനുമപ്പുറം വ്യക്തികളാ 
യി നിലകൊള്ളുന്നതാണ്‌ അഭിമാനമെന്നും ഓരോ കഥാപാത്രങ്ങളും ഇവിടെ ഉയര്‍ത്തി കാ 
gmens. ജീവിതത്തിലെ ഓരോ തിരഞ്ഞെടുപ്പും വ്യക്തിയുടേത്‌ മാത്രമായ കര്‍ത്തവ്യമാണ്‌. 
Sexuality Qo Gender identity യും പ്രഖ്യാപിക്കല്‍ ഒരാളുടെ സ്വാതന്ത്ര്യവും അത്‌ അംഗീക 
രിക്കപ്പെടേണ്ടതുമാണ്‌. കുടുംബം കേവലമൊരു സ്ഥാപനം മാത്രമാകരുത്‌. ഇത്രയും കൂടി 
ഈ നോവല്‍ പറഞ്ഞുവയ്ക്കുമ്പോള്‍ ഇന്നും അതിലെത്രമാത്രം നമുക്ക്‌ ഉള്‍ക്കൊള്ളാനാകുമെ 
ന്ന്‌ സന്ദേഹമാണ്‌ .എന്നിരുന്നാലും "ആകയാല്‍ സൂര്യനെ അണിഞ്ഞുകഴിഞ്ഞ സ്ത്രീ ഇനി 
ഒരിക്കലും വിലപിക്കുകയില്ല ” എന്ന്‌ വായിച്ചു നിര്‍ത്തുമ്പോള്‍ നാം ഓര്‍ക്കേണ്ട ഒന്നുണ്ട്‌ 
ജെസബെല്‍ സംഹാരദാഹിയല്ല, അവള്‍ അഴിച്ചുപണി നടത്തുകയാണ്‌ സ്വാതന്ത്ര്യത്തി 
ന്റെയും സമത്വത്തിന്റെയും അതിര്‍വരമ്പുകള്‍ പൊട്ടിച്ചെറിയുന്ന, നമുക്ക്‌ നാമായി നിലകൊ 
ള്ളാന്‍ കഴിയുന്ന, ഉറച്ചകാല്‍പാടുകളുള്ള സമൂഹത്തിനായി. വായനയവസാനിക്കുമ്പോള്‍ 
നമുക്കുള്ളിലാരംഭിക്കുന്നതും അതേ അഴിച്ചുപണികള്‍ തന്നെയായിരിക്കും. 





ആശയാല്‍ എന്‍ കണ്‍മിഴിയില്‍ തുടിക്കുന്ന നിന്‍ മനം- 
ഇന്നിന്റെ പാതിയില്‍ എത്രയോ അകന്നിരിക്കുന്നു. 


നൊമ്പരങ്ങള്‍ക്കിടയില്‍ 
തനിയെ ഞാന്‍ ഒതുങ്ങിയിരിക്കുമ്പോള്‍ 


നിന്‍ ചുടുശ്വാസം 
അതെനിക്ക്‌ 
അത്രമേല്‍ പ്രിയമുള്ളതായിമാറി 





പര്യമ്പുറം 43 ജി.സി.സി. 


ബാല്യകാലസഖി - വൈക്കം മുഹമ്മദ്‌ ബഷീര്‍ 


ധന്യ ആര്‍ 
ബിരുദാനന്തര ബിരുദ ഗണിതശാസ്ത്രം 


മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു ബേപ്പൂര്‍ സുല്‍ 
ത്താന്‍ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ്‌ ബഷീര്‍. 

മജീദും സുഹറയും. അവരുടെ ബാല്യം, പ്രണയം, വിരഹം, വേദന ഇതൊക്കെയാണ്‌ വൈ 
ക്കം മുഹമ്മദ്‌ ബഷീറിന്റെ ബാല്യകാലസഖി. നമുക്ക്‌ പരിചിതമല്ലാത്ത ഒരു കാലഘട്ടത്തെ 
പരിചയപ്പെടുത്തുക എന്നൊരു മഹത്തായ ധര്‍മ്മം കൂടി വഹിക്കുന്നുണ്ട്‌ ബാല്യകാലസഖി. 
കൂടെ മലയാള സാഹിത്യത്തിനു ഏറെയൊന്നും പരിജിതമല്ലാത്ത ഒരു സംസ്കാരവും നമുക്ക്‌ 
മുന്നില്‍ അനാവൃതമാകുന്നു. ബഷീറിന്റെ ബാല്യകാലസഖിയെ കുറച്ചോര്‍ക്കുമ്പോഴൊക്കെ 
ആദ്യം മനസ്സിലേക്ക്‌ ഓടിയെത്തുന്നത്‌ മജീദിന്റെയും സുഹറയുടെയും ബാല്യകാല സഹ 
ദത്തെ പ്രതിനിധീകരിക്കുന്ന മാഞ്ചുവടും, അവരുടെ പ്രണയത്തിന്റെ സ്മാരകമായ ചെമ്പര 
ത്തി ചെടിയും, അവരുടെ വിരഹത്തിന്റെ മൂക സാക്ഷിയായ രാത്രികളുമാണ്‌. 
അയല്‍ക്കാര്‍ തമ്മിലുള്ള ബാല്യകാല പ്രണയം, കാമാരപ്രായത്തില്‍ വികാരാധീനമായ 
പ്രണയത്തിലേക്ക്‌ വിരിഞ്ഞു. മജീദ്‌, സുഹറ ഇവരാണ്‌ ഇതിന്റെ കേന്ദ്രകഥാപാത്രങ്ങള്‍. 
മജീദിന്റെ പിതാവ്‌ സമ്പന്നനായിരുന്നു, അതിനാല്‍ പഠനത്തില്‍ ഉത്സാഹമില്ലാതിരുന്നി 
ട്ട്‌ കൂടിയും, അദ്ദേഹത്തെ പഠിക്കുവാനായി വിദൂര പട്ടണത്തിലെ ഒരു സ്കൂളിലേക്ക്‌ അയച്ചു. 
മറു വശത്ത്‌ സുഹറയുടെ പിതാവിന്‌ രണ്ട്‌ അറ്റങ്ങളും കൂട്ടിമുട്ടിക്കാന്‍ തന്നെ പ്രയാസപ്പെടു 
ന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നിട്ടും അദ്ദേഹം തന്റെ മകളുടെ പഠനത്തിലുള്ള 
ഇഷ്ടം കണ്ടിട്ട, മകളെ സ്കൂളില്‍ അയയ്ക്കാന്‍ ആഗ്രഹിച്ചു. എന്നാല്‍ അവളുടെ പിതാവിന്റെ മര 
ണം കൂടുതല്‍ പഠിക്കുവാനുള്ള അവളുടെ പ്രതീക്ഷകളെല്ലാം തകര്‍ത്തു. സുഹറയുടെ വിദ്യാ 
ഭ്യാസം സ്പോണ്‍സര്‍ ചെയ്യാന്‍ മജീദ്‌ പിതാവിനോട്‌ അപേക്ഷിച്ചെങ്കിലും അദ്ദേഹം അത്‌ 
നിരസിച്ചു. 

അച്ഛനുമായുള്ള ഏറ്റുമുട്ടലിനെത്തുടര്‍ന്ന്‌ മജീദ്‌ വീട്ടില്‍ നിന്ന്‌ ഇറങ്ങുകയും നാട്ടിലേക്ക്‌ മട 
ങ്ുന്നതിന്‌ മുമ്പ്‌ വളരെക്കാലം വിദൂര ദേശങ്ങളില്‍ അലഞ്ഞു നടക്കുകയും ചെയ്യുന്നു. മട 
ങ്ങിയെത്തുമ്പോള്‍, തന്‍റെ കുടുബത്തിന്‍റെ മുന്‍ സമ്പത്ത്‌ എല്ലാം ഇല്ലാതായെന്നും തന്റെ 
പ്രിയപ്പെട്ട സുഹറ മറ്റൊരാളെ വിവാഹം കഴിച്ചതായും അദ്ദേഹം കണ്ടെത്തുന്നു. സ്നേഹം 
നഷ്ടപ്പെട്ടതില്‍ അദ്ദേഹം വളരെ ദുഖിതനായി. മുന്‍പ്‌ വളരെ സുന്ദരിയും ഈര്‍ജ്ജസ്വലവു 
മായിരുന്ന സുഹറ ഇപ്പോള്‍ ജീവിതത്താല്‍ ക്ഷീണതയായ ഒരു സ്ത്രീയായിരിക്കുന്നു. അങ്ങ 
നെ സങ്കടത്തിലൂടെയാണ്‌ നോവല്‍ അവസാനിപ്പിക്കുന്നത്‌. 

ലളിതമായ ഭാഷയിലാണ്‌ ബഷീര്‍ ജീവിതത്തിന്റെ സങ്കീര്‍ണതകളെ ഇവിടെ വരച്ചു കാട്ടു 


v 


ന്നത. 





പര്യമ്പുറം 44 ജി.സി.സി. 


കാത്തിരുപ്‌ 
നീതു. K. C 
ബിരുദാനന്തര ബിരുദ ഗണിതശാസ്ത്രം 


സമയം രാവിലെ 8:30. 

പതിവ്‌ പോലെ കണ്ണ്‌ തിരുമി കൊണ്ട്‌ അഞ്ച്‌ വയസ്സുകാരന്‍ കുഞ്ഞൂട്ടന്‍ എഴുന്നേറ്റു... 
എന്നത്തേയും പോലെ അവന്റെ കൈകള്‍ തിരഞ്ഞു പോയത്‌ തൊട്ടടുത്തു കിടക്കുന്ന അവ 
ന്റെ അമ്മയിലേക്കായിരുന്നു... 

അവിടം ശൂന്യമായിരുന്നു... 


പാതിയെ എഴുന്നേറ്റ്‌ ചിണുങ്ങി കൊണ്ട്‌ കുഞ്ഞൂട്ടന്‍ അടുക്കളയിലേക്ക്‌ പോയി... 


“അച്ഛമ്മേ” 
കുഞ്ഞൂട്ടന്‍ കരഞ്ഞു കൊണ്ട്‌ വിളിച്ചു... 


അടുക്കളയില്‍ ഇഡ്ഡലിപാത്രത്തിലേക്ക്‌ മാവ്‌ കോരിയൊഴിക്കുന്ന സാവിത്രി കുഞ്ഞൂട്ടന്റെ 
കരച്ചില്‍ കേട്ട്‌ വാതില്‍പടിയിലേക്ക്‌ നോക്കി.. 


“ആഹാ, അച്ഛമ്മയുടെ കുട്ടന്‍ എഴുന്നേറ്റോ?? വാ അച്ഛമ്മ എടുക്കാം.. നമുക്ക്‌ പല്ല്‌ തേക്ക 
ണ്ടേ, എന്നിട്ട്‌ പാപ്പം കഴിക്കാല്ലോ..” 
സാവിത്രി കുഞ്ഞൂട്ടനെ കൈയില്‍ എടുത്ത്‌ കൊണ്ട്‌ ചോദിച്ചു... 


“അമ്മ വന്നില്ല... കുഞ്ഞുറ്റന്‌ ചങ്കടായി... അമ്മ എപ്പോ വരും???” 
കുഞ്ഞൂട്ടന്‍ അവന്റെ കൈകൊണ്ട്‌ എന്തൊക്കെയോ ആംഗ്യം കാണിച്ചു കൊഞ്ചലോടെ അച്ഛ 
മമയോട്‌ ചോദിച്ചു... 

“കുഞ്ഞുട്ടന്റെ അമ്മ നാളെ വരുമല്ലോ... നാളെ വരുമ്പോള്‍ അമ്മ കുഞ്ഞുട്ടണ്‌ മുട്ടായി 
കൊണ്ടുവരും കളിപ്പാട്ടം കൊണ്ടുവരും...” കളിപ്പാട്ടമെന്ന്‌ കേട്ടതും ആ കുഞ്ഞിക്കണ്ണുകള്‍ 
വിടര്‍ന്നു... 
അത്‌ കാണെ സാവിത്രിയുടെ കണ്ണുകള്‍ ആ കുഞ്ഞിനെ ഓര്‍ത്ത്‌ നിറഞ്ഞു... 


കുഞ്ഞൂട്ടന്‌ അവന്റെ അച്ഛനെ കണ്ടോര്‍മയില്ല... 

അവന്‌ ഒരു വയസ്സുള്ളപ്പോള്‍ ഗള്‍ഫില്‍ ജോലിക്കായി പോയതാണ്‌ അവന്റെ അച്ഛന്‍ രാ 
ജീവ്‌... അന്ന്‌ തൊട്ട്‌ അവന്റെ അച്ഛനും അമ്മയും എല്ലാം അമ്മ ദീപയാണ്‌... 
ജില്ലാശുപത്രിയിലെ നഴ്‌സ്‌ ആയി ജോലി ചെയുകയാണ്‌ ദീപ... 

കൊറോണ രൂക്ഷമായതിനെ തുടര്‍ന്നു കൊറോണരോഗികളെ പരിചരിക്കാന്‍ ആഴച തോ 
റും ഉള്ള ഡ്യൂട്ടി ലിസ്റ്റില്‍ ഇത്തവണ ദീപയുടെ പേരുമുണ്ടായിരുന്നു... ഒരാഴ്ചത്തെ ഡ്യൂട്ടി കഴി 
ഞ്ഞു വീട്ടിലേക്ക്‌ വരാന്‍ നില്‍ക്കുമ്പോള്‍ കൊറോണ ടെസ്റ്റ്‌ ചെയ്തപ്പോഴാണ്‌ അവളെയും 
രോഗം ബാധിച്ചത്‌ അവളറിഞ്ഞത്‌... അതിന്റെ ഫലമായി ദീപ അവിടെ അഡ്മിറ്റ്‌ ചെയ്യ 


ജി.സി.സി. 





വര: അശ്വതി കൃഷ്ണ. കെ, മൂന്നാം വര്‍ഷ മലയാള ബിരുദം 


പര്യമ്പുറം 46 ജി.സി.സി. 


പ്പെട്ടു... 


“എപ്പോഴാ അച്ഛമ്മേ നാളെ ആവുക?" സാവിത്രി പല്ല്‌ തേപ്പിച്ചു കൊടുക്കുന്നിടയില്‍ കു 
ഞ്ഞൂട്ടന്‍ ചോദിച്ചു... 


“മോന്റെ അമ്മ എന്ന്‌ വരുമോ ആ ദിവസമാണ്‌ നാളെ” 
സാവിത്രി അതും പറഞ്ഞു കുഞ്ഞൂട്ടനെ സമാധാനിപ്പിച്ചു എങ്കിലും മരുമകളെ ഓര്‍ത്ത്‌ ആ 
അമ്മ മനം നീറുകയായിരുന്നു... 
ഇന്നലെ ദീപ വിളിച്ചപ്പോഴും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ശ്വാസതടസ്സും ഉണ്ടെന്ന്‌ അവള്‍ 
പറഞ്ഞതും അവര്‍ ഓര്‍ത്തു... 


രാവിലത്തെ ഭക്ഷണത്തിന്‌ ശേഷം കുഞ്ഞൂട്ടനെ ഹാളില്‍ ഇരുത്തി ടിവി ന്യൂസ്‌ വച്ചതാ 
യിരുന്നു സാവിത്രി... 
അപ്പോഴാണ്‌ അവരുടെ ഫോണ്‍ ബെല്ലടിച്ചത്‌... 
ഫോണിന്റെ മറുവശത്തെ വാര്‍ത്ത കേട്ട്‌ അവരാകെ തളര്‍ന്നു പോയി... 


അപ്പോഴേക്കും ടിവിയില്‍ ആ വാര്‍ത്ത എത്തിക്കഴിഞ്ഞിരുന്നു... 
“കൊറോണ: ആരോഗ്യപ്രവര്‍ത്തക അടക്കം 5 മരണങ്ങള്‍ ഇന്ന്‌ റിപ്പോര്‍ട്ട്‌ ചെയ്തു...” 


“അച്ഛമേമ, അമ്മ അമ്മ” 
ടിവിയില്‍ തന്റെ അമ്മയുടെ ചിത്രം കണ്ട്‌ സന്തോഷത്തോടെ കുഞ്ഞൂട്ടന്‍ അച്ഛമ്മക്ക്‌ കാ 
ണിച്ചു കൊടുത്തു... 


എന്താ അവനോട്‌ പറയേണ്ടത്‌?? എന്താ ചെയേണ്ടത്‌ എന്നറിയാതെ സാവിത്രി ഉഴ 
റി... 


അപ്പോഴും അതൊന്നുമറിയാതെ എത്രയും പെട്ടെന്ന്‌ നാളെയായിട്ട തന്റെ അമ്മ വരണേ 
എന്ന്‌ ഈശ്വരനോട്‌ പ്രാര്‍ത്ഥിക്കുകയായിരുന്നു കുഞ്ഞൂട്ടന്‍... 


അവസാനിച്ചു... 


കൊറോണ മൂലം ജീവന്‍ പൊലിഞ്ഞു പോയ എല്ലാവരുടെയും ആത്മാവിന്‌ നിത്യശാന്തി 
നേര്‍ന്നു കൊണ്ട്‌ ഒരു നിമിഷം പ്രാര്‍ത്ഥിക്കാം... 


പര്യമ്പുറം 47 ജി.സി.സി. 


ചോദ്യമവസാനിക്കുന്നുവോ? 
ആതിര കെ എം 
ബിരുദാനന്തരബിരുദ ഗണിതശാസ്ത്രവിഭാഗം 


എവിടെയാണ്‌ നിനക്കുറക്കം നഷ്ട്ടപ്പെട്ടത്‌? 

ഇവിടെ ഈ തെരുവുകളില്‍ കറുപ്പും കാമവും കലര്‍ന്നപ്പോള്‍. 

എപ്പോഴാണ്‌ നിനക്കത്രമേല്‍ നൊന്തത്‌? 

ഇതാ ഈ വാക്കുകള്‍ ശരങ്ങളായി ആയിരങ്ങളെ കൊന്നൊടുക്കിയപ്പോള്‍. 

ശ്വാസം കിട്ടാതെ നീ പിടഞ്ഞത്‌ , അതെങ്ങിനെയാണ്‌? 

വെയിലേറ്റു തളര്‍ന്ന ഒരു ജനതയെ ആ മൂലയില്‍ വീണ്ടും മണ്ണിട്ട്‌ 
മൂടിയപ്പോള്‍. 

നീ ഒന്നുമാകാതെയിങ്ങനെ മുരടിച്ചുപോയതെന്തിനാലാണ്‌? 

തളിരിട്ട ചില്ലകളെല്ലാം ഇതുപോല്‍ വെട്ടിമാറ്റപ്പെട്ടപ്പോള്‍, 

തളിരിടേണ്ട ചില്ലകളെല്ലാം ഈ വിധം വന്ധീകരിക്കപ്പെട്ടപ്പോള്‍. 

നീലിച്ച നിന്റെ ഗാത്രം, ഇതേത്‌ നിമിഷമേകിയതാണ്‌? 

തണുത്തുറയുമെന്നായപ്പോഴും പിടിച്ച്‌ നില്‍ക്കാന്‍ 

ഒരു വിറകിന്റെ തീ പോലുമില്ലാതായപ്പോള്‍. 

പ്രിയ സമൂഹമേ, എത്രമേല്‍ നിനക്കിന്നു നിന്നെ നഷ്ട്ടമായി? 

എത്രമേലെന്നോ...? 

എത്രമേല്‍ എന്റെ യുവത്വം നിശബ്ദമായോ അത്രമേല്‍. 

എത്രമേലവര്‍ നിദ്രയിലാണ്ടുപോയോ അത്രമേല്‍. 

എങ്കിലിനി, എന്നുവരെ നിന്റെ ഉയര്‍ത്തെഴുന്നേല്‍പ്പിനുള്ള കാത്തിരിപ്പ്‌? 

ഉത്തരം ഒന്നുമാത്രം 

എന്നവര്‍, എന്റെ യുവമനസ്സുകള്‍ നിദ്ര വിട്ടുണരുന്നുവോ അന്നുതന്നെ. 

എന്നവരില്‍ കനല്‍ നീറി തുടങ്ങുന്നുവോ ആ ഞൊടിതന്നെ. 


പര്യമ്പുറം 48 ജി.സി.സി. 


പ്രവചനം 
ആതിര കെ എം 
ബിരുദാനന്തരബിരുദ ഗണിതശാസ്ത്രം 


അയാള്‍ ക്രിസ്ത്യാനിയായതിനാലാണോ ജോസഫിന്റെ 
കഥയെഴുതിയതെന്ന 

ആറാം ക്ലാസ്സ്കാരിയുടെ ചോദ്യത്തിന്‌ 

എഴുത്തിന്‌ ജാതിയില്ലെന്നു തുടങ്ങി 

സംശയങ്ങളായുടലെടുക്കുന്ന വിഷവിത്തുകളെ പിഴുതെറിഞ്ഞ്‌ 

പാഠമവസാനിപ്പിച്ച മാഷിന്‌ 

അര്‍ദ്ധരാത്രിയില്‍ വെളിപാടുണ്ടായി 

ഉറഞ്ഞ്‌ തുള്ളിയയാള്‍ 

ലോകത്തോടിങ്ങനെ പ്രവചിക്കയുണ്ടായി... 

“ഒരിക്കല്‍ മതങ്ങള്‍ മരിക്കും 

വിഷം പുരട്ടിയ വാലുകള്‍ മുറിച്ചുമാറ്റപ്പെടും 

ഭണ്ടാരങ്ങളും വഴിപാട്‌ രശീതികളും മണ്ണടിയും 

അന്ന്‌ ഈ വേലിക്കിരുപുറത്തും നിന്നിറങ്ങി വന്ന്‌ 

നമ്മള്‍ കൈകോര്‍ത്ത്‌ പിടിക്കും 

സൌഹൃദം പങ്കുവക്കും 

സാഹോദര്യമുയര്‍ത്തിക്കാട്ടും 

ഒരേ കൂരക്കുള്ളില്‍ നിന്ന്‌ പ്രണയിക്കും. 

ഇനിയും ദൈവത്തെ തിരഞ്ഞ്‌ മുഷിയാതെ 

ദൈവം നമുക്കുള്ളിലുണ്ടെന്ന്‌ കണ്ടെത്തും. 

അന്ന്‌ കടലെടുത്തെന്ന്‌ പറയപ്പെട്ട സ്നേഹവും സമാധാനവും 

കുടിലിലും കൊട്ടാരത്തിലും നിറയും 

എന്നാല്‍ , 

ആ നാള്‍ വരേയും മരിക്കാതിരിക്കാന്‍ 

മതഭ്രാന്താ... നീ ഇന്നുമുതല്‍ക്കേ വ്യര്‍ത്ഥമായ നിന്റെ 

നേര്‍ച്ചകളും വഴിപാടുകളും നടത്തികൊള്‍ക. 

കാരണം 

നീയെന്ന പടുമരം ഇനിമുതല്‍ ചിതലരിക്കും 

നാളെയുടേതല്ലാത്ത നിന്റെ തലമുറ 

ആ പുലരിയോടെ മണ്ണടിയും തീര്‍ച്ച. ” 


പ്രവചനമവസാനിച്ചപ്പോള്‍ 
തൊഴുത്‌ നില്‍ക്കാറുളളവര്‍ കല്ലുകള്‍ വാരിയെരിഞ്ഞു. 
വെളിപ്പെട്ടത്‌ ചാത്തനോ മറുതയോ എന്ന്‌ തേടി നടന്നു. 


പര്യമ്പുറം 50 


ജനനി 


Woy എം 
ബിരുദാനന്തരബിരുദ ഗണിതശാസ്ത്രം 


തന്റെ കുഞ്ഞിനെ നെഞ്ചോട്‌ 
ചേര്‍ക്കുമ്പോള്‍ അവള്‍ അറിയുന്നു 


അവളിലെ സ്ത്രീയെ... മനസ്സില്‍ സ്നേഹവും ചുണ്ടില്‍ 


ഒരു ചെറുപുഞ്ചിരിയുമായ്‌ 
പൊന്നോമനയെ വാരി 


ഒരായിരം മോഹങ്ങളും പേറി 
അഗ്നിസാക്ഷിയായി ഒരു 

ചരടിനു മുന്നില്‍ തല കുനിച്ചവള്‍. 
ആ നിമിഷം മുതല്‍ 

മകളില്‍ നിന്നും ഭാര്യയായവള്‍ 
പ്രണയാര്‍ദ്രമായ ഒരു പിടി 
സ്വപനങ്ങളുമായി പുതുവസന്ത- 
ത്തിലേക്ക്‌ വലതുകാല്‍ വെച്ചവള്‍. 


ഇന്ന്‌ ഇന്നലെകളായ്‌ മാറിയപ്പോള്‍ 
അവള്‍ അറിഞ്ഞു താന്‍ 

കണ്ടത്‌ മരീചികയാണെന്ന്‌. 

മഞ്ഞ ചരടിനാല്‍ സ്വാതന്ത്ര്യം 
കൈമോശപ്പെട്ടവള്‍... 

കുത്തു വാക്കുകള്‍ക്കും പീഡനങ്ങള്‍ക്കും 
മാത്രമായ്‌ മാറിയ ജന്മം. 


അവളെന്ന സ്ത്രീയിലുപരി അവളെന്ന- 
വ്യക്തിയെ മറന്ന നിമിഷങ്ങള്‍ 
സ്നേഹത്തിന്‍റെയും 
സാന്ത്വനത്തിന്റെയും 

ഒരു നോട്ടതിനായി അലഞ്ഞവള്‍ 
ഭാര്യയായ അവളിലെ മകളെ 
കടിഞ്ഞാണില്‍ ബന്ധിപ്പിച്ചു. 


പുതിയ ജീവിതം രക്തബന്ധ- 
ങ്ങളെ ഓര്‍മകളാക്കി. 


ജി.സി.സി. 


പര്യമ്പുറം 51 ജി.സി.സി. 


ഇരുട്ടില്‍ നിന്നും ഇരുട്ടും വരെ 
അവളിലെ വേലക്കാരി 
വിയര്‍പ്പുക്കണങ്ങള്‍ പൊടിച്ചു 
ദുരിതക്കയത്തില്‍ മുങ്ങിത്താഴുന്ന 
അവളുടെ ജീവിതമാകുന്ന 


കയ്കനീരിന്‍ പങ്കുപറ്റാന്‍ 

ഒരു കുഞ്ഞു ജീവന്‍ 

ഉദരത്തില്‍ മൊട്ടിട്ടതറിഞ്ഞു. 
അവളാകുന്ന സ്ത്രീ ആത്മനിര്‍വൃതി- 
യില്‍ പുളകിതയായെങ്കിലും 
അവളിലെ വാത്സല്യനിധിയായ 
അമ്മ നിര്‍വികാരയായി. 


തന്റെ കരിപുരണ്ട ജീവിതത്തിലേക്ക്‌ 
പൊന്നോമനയെ വരവേല്‍ക്കാന്‍ 
ആവില്ല അവളെന്ന അമ്മയ്ക്ക്‌. 

ജീവിത വീഥിയില്‍ പ്രതീക്ഷകള്‍ 
പാകി ആ കുഞ്ഞുജീവനെ 

ചേര്‍ത്തു പിടിച്ചവള്‍. 

തീയും പുകയും സമ്മാനിച്ച 


കരിപ്പാടുകള്‍ ഭിത്തിയില്‍ നിന്നും 
ജീവിതത്തലേക്ക്‌ ചേക്കേറിയപ്പോള്‍ 
തന്റെ ജീവനെ ചേര്‍ത്തണച്ച്‌ 
സാന്ത്വനം നേടിയവള്‍. 
ദിനരാത്രങ്ങള്‍ പിന്നിടവെ 
വേദനയുടെ ആര്‍ത്തിരമ്പലിന്‍ 
ഒടുവില്‍ അവള്‍ അറിഞ്ഞു 


കറപുരണ്ട ജീവിതത്തില്‍ 

വീണലിയാന്‍ മറ്റൊരു 

ഞാന്‍ ജനിച്ചെന്ന്‌ തന്റെ 

കുഞ്ഞിനെ നെഞ്ചോട്‌ 

ചേര്‍ക്കുമ്പോള്‍ അവള്‍ 

അറിഞ്ഞു അവളിലെ സ്ത്രീയെ 

മനസ്സില്‍ സ്നേഹവും ചുണ്ടില്‍ 

ഒരു ചെറുപുഞ്ചിരിയുമായ 

പൊന്നോമനയെ വാരിപുണര്‍ന്നവള്‍ അമ്മ!...... 


പര്യമ്പുറം 52 ജി.സി.സി. 


കുഞ്ഞുകാര്യങ്ങളുടെ ഒടേതമ്പുരാന്‍ - അരുന്ധതി റോയ്‌ 
അനിഷ എസ്‌ 
രണ്ടാം വര്‍ഷ മലയാള ബിരുദം 


ഇന്ത്യന്‍ സാഹിത്യത്തിലെ എക്കാലത്തെയും ശക്തയായ എഴുത്തുകാരിയായ അരുന്ധതി 
റോയ്‌ യുടെ ആദ്യ നോവലാണ്‌ 1997-ല്‍ ബുക്കര്‍ പ്രൈസ്‌ ലഭിച്ച “കുഞ്ഞുകാര്യങ്ങളുടെ 
ഒടേതമ്പുരാന്‍ ”(God Of Small Things). കേരളീയ ജീവിതം പശ്ചാത്തലമാക്കി എഴുതിയ 
ഈ നോവല്‍ പ്രിയ എ.എസ്‌ ആണ്‌ മലയാളത്തിലേക്ക്‌ വിവര്‍ത്തനം ചെയ്യിരിക്കുന്നത്‌. 
aA, രാഹേല്‍ എന്ന ഇരട്ടക്കുട്ടികളാണ്‌ നോവലിലെ പ്രധാന കഥാപാത്രങ്ങള്‍. അമ്മു, 
ബേബി കൊച്ചമ്മ, ചാക്കോ, സോഫിമോള്‍, മാര്‍ഗരറ്റ്‌ കൊച്ചമ്മ, വെളുത്ത തുടങ്ങിയ കഥാ 
പാത്രങ്ങളോട്‌ ഒപ്പം ഐമനം വീടും, പുഴയും, മീനുകളും, ആകാശവും കഥാപാത്രമായി മാറു 
ന്ന മാന്ത്രിക രചനാരീതി ഈ നോവലില്‍ കാണാന്‍ കഴിയും. അമ്മു തന്റെ ഭര്‍ത്താവിനെ 
ഉപേക്ഷിച്ച്‌ തന്റെ ഇരട്ട കുട്ടികളോടൊപ്പം ഐമനത്തുള്ള സ്വന്തം വീട്ടിലേക്ക്‌ വരുന്നു. ഒരു 
അധികപ്പറ്റായി ആണ്‌ അമ്മുവും മക്കളും അവിടെ താമസിച്ചിരുന്നത്‌. സോഫി മോളുടെ മര 
ണവും,അമ്മുവും പരവനായ വെളുത്തയും തമ്മിലുള്ള ബന്ധവും തന്നെ സ്വന്തം വീട്ടില്‍നിന്ന്‌ 
ഇറങ്ങുവാന്‍ നിര്‍ബന്ധിതയാകുന്നു. പരവനായ വെളുത്തയുമായുള്ള ബന്ധം കുടുംബത്തിന്‌ 
നാണക്കേടാണ്‌ എന്ന്‌ മനസ്സിലാക്കിയ സവര്‍ണ്ണ ക്രിസ്ത്യാനി ബന്ധുക്കളും, ഒരു കമ്യൂണി 
സ്റ്റ്‌ ആയിരുന്ന വെളുത്ത യെ രാഷ്ട്രീയമായി ഒതുക്കുന്നതിനായി ഒരു പ്രാദേശിക നേതാവും 
ചേര്‍ന്ന്‌ വെളുത്തയെ ഇന്‍സ്സെക്ടറുടെ സഹായത്തോടെ അടിച്ചു കൊല്ലുന്നു. അമ്മു തന്റെ മക 
നായ എസ്തയെ അവരുടെ അച്ഛനൊപ്പം അയയ്ക്കുന്നു. റാഹേല്‍ അമ്മുവിന്റെ കൂടെയും. തന്റെ 
മുപ്പത്തിയൊന്നാം വയസ്സില്‍ അമ്മുവും മരണമടയുന്നു. 23 വര്‍ഷങ്ങള്‍ക്കു ശേഷം എസ്ത്ത 
ഐമനത്‌ തിരിച്ചെത്തി.അവനെ കാണാനായി റാഹേലും. അപ്പോഴേക്കും ഐമനം വീടും, 
” പാരഡൈസ്‌ പിക്കിള്‍സ്‌ ആന്‍ഡ്‌ പ്രിസേര്‍വ്സ്‌ ” ഉം ജീവനുള്ള പ്രേതാലയം ആയി 
മാറിക്കഴിഞ്ഞിരുന്നു. ബേബി കൊച്ചമ്മ മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചിരുന്നത്‌. 
മലയാളം എന്ന ഇംഗ്ലീഷ്‌ വാക്കിനെ മുന്‍പില്‍ നിന്നും പുറകില്‍ നിന്നും വായിക്കാന്‍ കഴി 
യുന്നതുപോലെ ഈ നോവലിനെ യും അതുപോലെ വായിക്കാന്‍ സാധ്യമാണ്‌. 


പര്യമ്പുറം 53 ജി.സി.സി. 


Osv- VIJAYAN 





വര: അര്‍ച്ചന, രണ്ടാം വര്‍ഷ മലയാള ബിരുദം 


പര്യമ്പുറം 54 ജി.സി.സി. 


കള്ളി 
ഷിഫാന 
മുന്നാം വര്‍ഷ മലയാളം 


കള്ളി കള്ളിയാണത്രേ ഞാന്‍ 
പുലര്‍ച്ചെക്കെണിച്ചു അടുപ്പുതിയൂതി 

ശ്വാസംമുട്ടി തൊണ്ടപൊട്ടി കരഞ്ഞപ്പോള്‍ 
അവര്‍ എനിക്ക്‌ നല്‍കിയ പേര്‌ 'കള്ളി” 
പകലന്തിയോളം കഷണങ്ങള്‍ മുറിച്ച്‌ മുറിച്ച്‌ 
കൈ കീറി നീറി കരഞ്ഞപ്പോള്‍ 

അവര്‍ എനിക്കു നല്‍കിയ പേര്‌ “കള്ളി”. 

പാത്രം കഴുകി കഴുകി കൈതേഞ്ഞു പോയപ്പോഴും 
രി വലിച്ചെറിഞ്ഞ തുണി വാരിയലക്കി 
ഇസ്തിരിയിട്ട്‌ കൈപൊള്ളിയപ്പോഴും കിട്ടി 'കള്ളി'എന്ന വിളി 
ഉമ്മറക്കോലായില്‍ ആണായി പിറന്ന 
കൂടപ്പിറപ്പിരുന്നുറങ്ങുമ്പോള്‍ അവനായി കരുതിയ 
കറിയിലൊരുത്തിരി ചോദിച്ചപ്പോഴും കിട്ടി 'കള്ളി' എന്ന പേര്‌ 
അടിച്ചാവിടം തന്നെ അടിച്ചു മടുത്ത്‌ 

ചൂലിലെ ഈളുകളോരൊന്നും 

പതിയെ ദ്രവിച്ചു തുടങ്ങി, 

കൂടെ ഞാനും 

മനുഷ്യമനസ്സിലെ കറപോലെ 

ചളിതളം കെട്ടിയ തറയെത്രതന്നെ തുടച്ചിട്ടും 
പഴയപോലെയാകുന്നു വീണ്ടും 

ഒടുവില്‍ വെള്ളം വലിച്ചു വലിച്ചു തളര്‍ന്ന്‌ 

ആ കിണറ്റില്‍ തന്നെ തലകറങ്ങി വീണു 
പീറ്റേന്ന്‌ ചത്തുപൊങ്ങി കിടന്നപ്പോഴും 

അവര്‍ എന്നെ വിളിച്ചു കള്ളി 

അതെ....ഞാന്‍ കളി തന്നെയാണ്‌ 
ഇന്നുഞാനാതറിയുന്നു 

നാലു ചുമരുകളാണെന്റെ ലോകം 

എന്ന്‌ പറഞ്ഞു പഠിപ്പിച്ചവരുടെ 

പാഴ്‌ വാക്കുകളെ എന്റെ മകള്‍ക്കും 
പറഞ്ഞുകൊടുത്തനുസരിപ്പിക്കുന്ന 

ഞാന്‍ കള്ളി തന്നെയാണ്‌ 'പെരുംകള്ളി”' 


പര്യമ്പുറം 55 ജി.സി.സി. 


IKIGAI: The Japanese secret to long and Happy 
life By Francesc Miralles and Hector Garcia 
Aparna. R 

Post Graduate Student of Mathematics 


On behalf of reading day week celebration, 1 would like to share a book I 
have read , IKIGAI: The Japanese secret to long and Happy life by Francesc 
Miralles and Hector Garcia. 

Ikigai means “Life to be worthwhile” or “Purposeful Life”, and I'm not 
exaggerating when I say it is literally life changing. This book is so well 
written, and it explains problems I'm pretty sure all of us face today. In 
today’s materialistic and stressful world, it can be very difficult to find your 
‘ikigai’- your reason to get out of bed every morning, something that makes 
you happy. But there are people in this world, who are over a hundred 
years, who are active, and happy, doing what they love! If they can be so 
passionate at their age, why not us? This book teaches so many lessons 
regarding how to nurture our friendships, and how to overcome our personal 
fears and anxieties, in order to lead a fulfilling life. A particular quote 
from the book which has struck a cord with me is this- ‘being aware of the 
impermanence of things does not have to make us sad; it should help us love 
the present and those who surround us. 

This is a very important lesson, because there are certain things in life we 
can't change no matter how hard we try, and we have to learn to be happy 
inspite of that. If we let the past control us, and worry about the future, it 
will destroy us. The present is the most important time of all, and we have to 
focus on that. Even if you haven't found something you're passionate about, 
it’s okay. It will take time, but you'll find it. Once you find your ikigai, the 
wait will have been worth it. 


The simplest things are often the most beautiful, and this book is the 
perfect example of this statement. ‘Eat right, exercise, and do what makes 
you happy”...by following this motto, we can definitely find our 'ikagai”, our 
reason to live. 


പര്യമ്പുറം 56 ജി.സി.സി. 


A review on “Introduction to General Topology” 
by K. D. Joshi 

Sreelakshmi K 

Post Graduate Student of Mathematics 


Introduction to General Topology by K.D.Joshi is a book that gives an 
insight to the idea of topological spaces. This book is written in a simple 
language and is a very good beginning for someone who is new to this topic. 
The book starts with a logical warmup and then gives an idea on sets and 
their properties. Then the motivation for topology is discussed where the 
evolution of the concept of topological spaces from Geometry is discussed 
in detail. After explaining in detail the relation between Geometry and 
Topology the author introduces the reader to what is known as topological 
spaces along with a variety of examples. Next the concepts of open sets 
and closed sets are discussed. Later various properties of topological spaces 
like compactness, connectedness and separation axioms are discussed. Also 
some related topics like function spaces and topology groups are discussed. 
K.D.Joshi explains topological spaces in a beautiful way that helps in understanding 
the concept very well. 

Video Link: https://youtu.be/gqKyAVVqm9g 


A review on the book “Aadujeevitham” by 
Benyamin 

Sreelakshmi K 

Post Graduate Student of Mathematics 


Aadujeevitham by Benyamin is a true story of a man who crossed the seas 
to earn a living and lead a happy and peaceful life. The protagonist of the 
story, Najeeb, a Keralite reached Saudi Arabia to work under a sponsor but 
fate had kept something else for him. By mistake he went with some other 
Arab to land up in a desert where he had to look after goats and camels. He 
was terribly made to work without proper food and other amenities. He did 
not even have proper facilities to keep himself clean and above that he was 
made to work day and night. To overcome the hardships of working alone 
he gave his friends’ and family members’ names to the animals and talked 
with them. He lived for about three years in the desert and then escaped 
with some of the men in similar situations. He ran and ran for days and 
reached a town where he was helped by a man. To get back to his country 


പര്യമ്പുറം 58 ജി.സി.സി. 


A review on the book “Alice in Puzzle Land” by 
Reymond Smullyan 

Sneha B 

Post Graduate Student of Mathematics 


This review pertains my favorite book Alice in Puzzle Land. A Carrolian 
Tale for Children under Eighty. Raymond Smullyan with an introduction by 
Martin Gardner Illustrated by Greer Fitting. 

Raymond Smullyan was born in New York, received M.S. from University 
of Chicago and Ph.D from Princeton University. He was a mathematical 
genius,a logician, a good philosopher, magician, musician, humorist, writer 
and more than that a maker of marvelous puzzles. 

Plot of this book: The entire book has been divided into two parts. Part 1: 
Wonderland puzzles consisting of 5 chapters, Part II: Looking-Glass logic 
consisting of 7 chapters. The whole book is written as a story line and it is 
very interesting to read. The main peculiarity of this book is that there are 
many pictures in between the story lines which makes the reader feal as if he 
is watching a cinema. As the story move on, the author makes puzzles out 
of it and leave it to the reader to solve. Answers are given at the end of this 
book itself. I believe that people of people of any age love to solve puzzles 
and this is the reason why I share this book with you. 

I conclude by possing a small puzzle from this book. There are two identical 
twins one is John. One of them always lies and the other one always tells the 
truth. You need to ask only one question to one of them and the question 
must be answerable by yes or no. Furthermore, the question may not exceed 
3 words. What would you ask? 

Hope all will read the book. 

Video Link: https: //youtu.be/BlqfRLBZOF0O 


പര്യമ്പുറം 59 ജി.സി.സി. 


A review on the novel “Wuthering Heights” by 
Emily Bronte 

Mitra R 

M.Phil Student of Mathematics 


Wuthering Heights is an 1847 novel by Emily Bronté published under the 
pseudonym Ellis Bell. It is considered as a classic of English literature. It 
was controversial for its depictions of mental and physical cruelties. Yet 
Wuthering Heights is wonderful woven tale filled with precise and attentive 
themes thereby reflecting the influence of sensational circumstances over 
humankind. 

The story begin in winter of 1801.We meet Lockwood who rents a house 
called Thrushcross Grange in the remote England Moors. He asks Nelly to 
tell story of Heathcliff, the land lord. Nelly begins the story when she worked 
as a servant for Mr.Earnshaw and his family. Heathcliff was adopted by 
Mr.Earnshaw. At first Mr.Earnshaw’s children Hindley and Cather- ine 
hated Heathcliff, but later on Catherine falls in love with Heathcliff. Mr. 
Earnshaw ends up preferring Heathcliff to his own son. This leads to the 
start of a rivalry between Hindley and Heathcliff. Also Catherine’s desire for 
social status causes her to marry Edger. Then from there the story goes on. 
Wuthering Heights is marked with number of central themes that includes 
good vs evil, judgement vs pitty, violence and revenge, love and obsession 
and belonging. Both religious and personality based notions of good and evil 
underscore Wuthering Heights. Character senses of pitty, love forgiveness 
speak to good judgement pride obsession and violence see them do evil. 
Heathcliff and Hindly represents the evil choices of violence, revenge, pride, 
selfishness and judgement. Good characters like Isabella, Edgerton,Hareton 
battle Heathcliff’s evil. Character action in the novel are always accompanied 
by a choice between judgement and pity. In this pity is not used in modern 
sense. It’s more like having sympathy for empathy rather than feeling sorry 
for someone. 

Wuthering Heights also presents a complex argument about the effects of 
physical violence environmentally when they do not forgive and turn violent 
to lessen their pain. Heathcliff and Catherine both chose obsession and this 
obsession turns love evil whereas young Catherine and Hareton represent 
love’s power to overcome pride and evil laden with the idea that love moderately 
leads to happiness. 

Altogether Wuthering Heights is an incredible piece of literature by Emily 


പര്യമ്പുറം 61 ജി.സി.സി. 


A review on the novel “Randam Oozham” by M.T. 
Vasudevan Nair 

Amritha Prakash 

M.Phil Student of Mathematics 


‘Randamoozham’ the famous malayalam novel is written by M.T.Vasudevan 
Nair. This work, which was rst, published in 1984, won the Vayalar award 
for the best literary work in Malayalam of the year. Randamoozham is a 
retelling of the Indian epic Mahabharata from the view point of the second 
Pandava, Bhima. What makes this work stand apart is in the way the author 
has steered away from the mythological setting, and in the masterstroke of 
casting the characters as mere mortals, a stark contrast from the divine and 
godly setting portrayed in the epic. 

The story takes the reader right from the time of Kunthi and Pandava’s re- 
entry in to Hasthinapura following King Pandu’s death, through all the major 
incidents stated in Mahabharata, to a stunning climax. The title itself has the 
touch of a genius and isa tting way to showcase the second-hand treatment 
meted out to Bhima by everyone all through his life. The book beautifully 
captures the pain and tribulations of Bhima and shows Kunthi,Draupadi, 
Dronacharya, Yudhishtira, Krishna, Arjuna, Karna, Duryodhana and all the 
other major players of this story as mere humans of esh and blood. Every 
incident stated in Mahabharata as a divine intervention is shown in a new 
light to the readers. The master wordsmith also describes how the bards make 
it a point to blow an incident out of proportion. The way in which political 
and mind games of Mahabharata are played out giving equal importance 
to all the characters is well worth a mention, as is the way in which he 
describes the times, architecture and lifestyle of that era. The work was 
hugely successful and well received by the reader despite the controversial 
and divisive tone of the subject. 

Video Link: https://youtu.be/EOchHxRpzrU 


പര്യമ്പുറം 62 ജി.സി.സി. 


A review on the novel “Harry Potter and the 
Deathly Hallows” by J. K. Rowling 

Anoop E. R 

Post Graudate Student of Mathematics 


As a part of National reading day (June19), 1 would like to review one of my 
favorite books, Harry Potter and the Deathly Hallows. 


Harry Potter and the Deathly Hallows by J K Rowling is the 7th and 
final edition of the Harry Potter (fictional) novel series. It was released on 
21 July 2007. Harry Potter novel series deals mainly with the life of young 
wizard Harry Potter who has lost both his parents fighting the Dark Lord. 
The young boy has faced all the challenges laid before him by the wizarding 
world and the muggle(non-wizarding) world. By this novel the boy has come 
to face his final quest, to face the Dark Lord known as Lord Voldemort. 


Potter novels are mainly based on their magical ways of showing how 
wizards live among us and all those which they face in their world. In this 
novel Harry Potter along his two friends Ron Weasly and Hermione Granger 
sets out to find the remaining Horcruxes in order to kill the Dark Lord. 
Dumbledore”s death left Severus Snape in charge of Hogwarts. The journey 
was not easy for them, the Horcruxes that remain with them began to mess 
with their mind (mainly Ron's). Even though they try to complete the quest 
with all their will. The journey against the Dark Lord was the hardest of all, 
protecting Harry resulted in death of many members of Order of Pheonix, 
but none of them made them to back off to protect Harry from all the Dark 
forces. Harry with the help of all those who are in favor him found all the 
Horcruxes. For the complete possession of the elder wand Voldemort kills 
Serverus Snape, as he thought that he is the master of elder wand. Along 
the journey Harry finds Severus Snape on his last breath, he gave his dying 
tears to harry, with that Harry finds the truth that in all his life he thought 
Snape was his enemy, later turns to be a double agent and was protecting 
him from the beginning. He also realizes that a part of Voldemort lies within 
him. Voldemort threatens to kill all those who stood against him. Harry 
realizing that he is also a part of him and in order to destroy him he must 
also be destroyed surrenders himself to Voldemort and thus he cast the killing 
curse on Harry which in turn results in killing the Horcrux inside him and 
he was left unharmed. Thus all of Hogwarts had hope to fight the Dark 


പര്യമ്പുറം 63 ജി.സി.സി. 


Lord and thus the battle began between the Light and the Dark ones. Lot of 
blood was shed, the light and the dark blood. Destroying all the Horcruxus 
Harry reveals himself to Voldemort. he cast his killing curse on Harry but 
the elder wand was not listening to him, which along with Harrys spell the 
death spell was rebounded to him thus Voldemort was made to dust. Harry 
reveals that he is the master of elder wand. The wizarding world was at peace 
atlast. Rowling ends her novel by sending the kids of the main character to 
Hogwarts giving us a hope that the story is all about to begin again. 


The book was more serious than the previous novels in the series and had 
more straightforward prose, Rowling's genius is not just her total realisation 
of a fantasy world, but the quieter skill of creating characters that bounce 
off the page, real and flawed and brave and lovable, We have been a long 
way together, and neither Rowling nor Harry let us down in the end. I 
strongly recommend this novel to my readers, it’s a book which takes you to 
a fantasy world of wizards and all the wonders in it. Rowling has used more 
lively words in order to feel the characters to the uttermost for us. I also 
suggest you to read the 6 novels published before this, otherwise most of the 
excitement will be lost by not understanding most of the characters and all 
those in the story. 


പര്യമ്പുറം 64 ജി.സി.സി. 


A review on the autobiography “I am Malala” by 
Malala Yousafzai and co- written by Christina 
Lamb 

Pavithra S 

Post Graudate Student of Mathematics 


I read an autobiography, about a girl fighting for freedom and rights. The 
book was written by the Nobel Peace price winner of 2014 Malala Yousafzai 
and co- written with Christina Lamb. It is called “l am Malala” The girl 
who stood up for education and was shot by the Taliban. The book talks 
about how a society went through, as the Taliban restricted their freedoms 
forcefully. 


The tone of the book was serious and sad. The book was written in chronological 


order the event was explained in detail, hence any reader would understand 
the text clearly. She say in this book that the only thing she want is for girls 
to have a right to learn, have a good education, and grow up to be whatever 
they want to be. 

I personally enjoyed reading this autobiography. The book inspired me and 
it will surely inspire you. 


പര്യമ്പുറം 65 ജി.സി.സി. 


A review on the book “The Man Who Knew 
Infinity” by Robert Kanigel 

Greedhu C. 

Post Graudate Student of Mathematics 


This is one of the most fascinating and incredible books I have read in recent 
times. It is the biography of the famous Indian mathematician Srinivasa 
Ramanujan. 


The Man Who Knew Infinity is a book about two important mathematicians, 
their relationship, and how it shaped their lives and the world around them. 
One of these men, Ramanujan was a genius of unusual strength who would 
go on to develop some of the most interesting mathematical conjectures 
and theorems of the century. The other man, G. H. Hardy, was the most 
respected English mathematician of his day and the product of the best 
schools in England. 


The book begins in South India where Ramanujan was born and lived 
most of his life. He came from a poor family in an obscure village outside 
of the South Indian capital of Madras. Early on, however, he developed 
an interest in mathematics but lacking any real formal education in the 
subject, his knowledge of mathematics was drawn almost exclusively from 
one book he found as a young man. Soon he was devoting all of his time 
to his mathematical research to the exclusion of school and work. Lacking 
a degree or a good job, Ramanujan began to send his research to English 
mathematicians, hoping that they might take an interest in his work. Many 
English mathematicians dismissed the letters as not worth pursuing but G. H. 
Hardy, one of the most distinguished mathematicians of his time took them 
seriously and contacted the young man. Eventually, Hardy, convinced of 
Ramanujan’s genius, arranged to have Ramanujan come to Cambridge. Once 
the young man arrived, Hardy and Ramanujan together published many 
papers. Littlewood was another professor who appreciated Ramanujan’s 
talent. At one point, he was so poor that he could not afford to buy a 
notebook. He would then write in-between the lines on an already written 
notebook using a different coloured ink pen. Such was the determination of 
this man! 


I was really surprised to know that it took about 3 months to arrive at 


പര്യമ്പുറം 67 ജി.സി.സി. 


A review on the autobiography “The Alchemist” 
by PauloCoelho 

Aiswarya Lakshmi B 

Post Graudate Student of Mathematics 


I’m glad to introduce you the book ‘The Alchemist’ .The Alchemist is 
a novel by brazilian author Paulo Coelho that was first published in 1988. 
Originally written in Portuguese it became a widely translated international 
bestseller.The book depicts how the character had overcomed his obstacles 
with the help of universe. 
The Alchemist is the journey of a young Spanish shepherd boy named Santiago 
who had great attachment with his flocks.He had a deep appreciation for 
nature and aesthetic sense.He constantly had the dream of a treasure lying 
underneath the Egyptian pyramid.He set up his mind to pursue the dream. 
Throughout the journey in search of his treasure, he meets several people.The 
gypsy women who tells him to follow the omens.The English man ,king 
shopkeeper and so on.Then,he fell in love with a desert girl ‘Fathima’. As 
Santiago moves on he meets an Alchemist who teaches him more of universe.In 
the journey he hits dead ends , someone steals his money,he trusts incorrectly 
‚get captured in the desert and so on..but he still cling on his faith to reach 
the destiny. 
The author had well said about the fear, the fear of failure which stops us 
living our destiny. Overcoming this is a great victory as Paulo quoted “tell 
your heart that the fear of suffering is worse than the suffering itself”. The 
book is known to be great because of philosophical statements and thought- 
provoking ideas. The setting of the novel is real but events are magical. 
When a person strive to live his dream the nature helps him out to seek 
his dream as written in The Alchemist: “When you want something,all the 
universe conspires in helping you to achieve it” This book inspires me a lot 
and I strongly recommend you to read it. 


പര്യമ്പുറം 68 ജി.സി.സി. 


A review on the novel “Harry Potter and the 
philosopher’s stone” by J.K.Rowling 

Soorya. R 

Post Graudate Student of Mathematics 


As part of the reading day I wanna tell you about a book that I enjoyed 
reading and it is harry Potter and the philosopher's stone by J.K.Rowling.Harry 
potter is a series of seven fantasy novels written by Rowling. I have watched 
Harry Potter movies and was confused about reading the books.Then I 
thought I must try it.Recently I have completed reading philosopher's stone 
and I must say, watching the movie before reading the book didn't stopped 
me to complete it.Also the experience was just amazing. Harry Potter and 
the philosopher's stone is the first book in the Harry Potter series and 
J.K.Rowling's debut novel.Also this is the book that take us to a different 
world, a world of fantasy. Harry Potter has been treated badly by his aunt 
and uncle and bullied by their son since the death of his parents. This 
changes on his eleventh birthday when he got the letter of acceptance into 
Hogwarts school of witchcrafts and wizardry. Harry’s life in Hogwarts is 
more interesting than that of most attendees because he is already famous 
for surviving the attack of the dark wizard Lord Voldemort, who killed his 
parents and also tried to kill him when he was a child.Everyone there knows 
more about Harry’s family and his story than he himself does. During the 
first year in Hogwarts Harry makes close friends Ron and Hermione, stands 
up to the torments of school bully malfoy and becomes the star player of 
his Quidditch team. The stone in the books title is centre to all the events 
that unfold as the story progresses. The story builds toward the exciting 
conclusion that has the ultimate feel good factor. Anyone can definitely 
enjoy reading Harry Potter. 


പര്യമ്പുറം 69 ജി.സി.സി. 


A Girl to Remember by Ajay K Pandey 
Madhunisha.M 
Post Graduate Student of Mathematics 


As part of our "National Readers Day” celebrating on 19 th June, I like to 
present one of the book 1 have read. Ajay K Pandey had blossemed under 
the title” You are the best wife” reveals the love of his life. He touched 
many hearts with his writings and continue to write the stories of love which 
happens in true life. His Books always ends up in tragedy. His fourth book 
is ” A Girl to Remember” quotes “In every angel, a demon hides and in every 
demon , an angel strides. 


The protagonist, Neel is self-centered person who works as a maths teacher 
ina DBA Private School, Pune. He doesn’t have any sentiments and emotions 
towards his family and friends. He had some bad opinion towards women. 
But things get changed when a school girl , Pihu enters into his life. She 
studies in the same school where he works. She is an immature teenager who 
likes Neel for no apparent reason and blindly believes that he is an angel 
who will take away all her life’s troubles. But he sets his eyes on Pihu’s 
mother Annu , a widow who is eleven years older than him. All he can see 
is an opportunity and plans to get rich. He hates Pihu for his unexplained 
obsession and her being hindrance in his plans. Later, he gets to know about 
Pihu's father who looks like Neel. Pihu is suffering from thalassemia and 
is going to die after few months. Slowly his feelings towards Pihu starts to 
change. He feels sympathy for her. Then one day, he receives a great surprise 
from Pihu, a greeting card with lots of love : 


”Hi, Neel Sir 
Because of you, I believe in angels. 


HAPPY FATHER’S DAY” 


The word ‘Father’ made him to realize his mistakes and after that he comes 
forward to love Pihu as his daughter. He always thought Pihu as an immature 
girl, but she was so matured. She wanted Neel to marry her mother so that 
after her death, her mother won't be alone. Neel was ready to get married 
with Annu not for him but for Pihu. But the saying ‘Confession is the best 
punishment’ remainded him to reveal his truth to everyone. He told Pihu 
that he was the demon in her life and she was the angel of his life. Soon Pihu 


പര്യമ്പുറം 71 ജി.സി.സി. 


— 





ള്‌ e 7 മം y a 
nie ഡി 
ni) - 
nn 


വര: അര്‍ച്ചന, രണ്ടാം വര്‍ഷ മലയാള ബിരുദം 


